ദീര്‍ഘദര്‍ശി 


ഡണ്‍സ്റ്റനച്ചന്‍ 


ഡബ്ല്യു. ജെ. തറയില്‍ 


Dharmaram Publications 
No. 496 


ദീര്‍ഘദര്‍ശി 
ഡാണ്‍സനച്ചന്‍ 


ഡബ്ല്യു. ജെ. തറയില്‍ 


പ്രേഷിത കമ്മ്യൂണിക്കേഷന്‍സ്‌ 
ലിറ്റില്‍ ഫ്ളവര്‍ മിഷന്‍ സെന്റര്‍ 
ഭാരതിയാര്‍ യൂണിവേഴ്‌സിറ്റി പി.ഒ. 
കോയമ്പത്തൂര്‍ 641 046 
& 
ധര്‍മ്മാരാം പബ്ലിക്കേഷന്‍സ്‌ 
ബെംഗളൂരു 560 029 


ദീര്‍ഘദര്‍ശി: ഡണ്‍സ്റ്റനച്ചന്‍ 
Dheergadharsi: Dunstonachan 
(Biography of Dunston Olakkengal) 


W. J. Tharayil 
First Published 2020 


Fr. Dunston's Birth Centenary Edition 
(27 November 1920-27 November 1920) 


© Preshitha Communications, Coimbatore 


Cover: David, Smriti, Thrissur 
Layout & Printing: Viani Printings, Kochi 


ISBN: 978-81-948836-2-3 
Price: Rs. 60 


Preshitha Communications 
Little Flower Mission Centre 
Bharathiar University P. O. 
Coimbatore 641 046 

& 
Dharmaram Publications 
Bengaluru 560 029 India 


ഉള്ളടക്കം 


അവതാരിക: ഫാ. സാജു ചക്കാലയ്ക്കല്‍ സി.എം.ഐ. 


മുഖമൊഴി 


ഫാദര്‍ ഡണ്‍സ്റ്റന്‍ സി.എം.ഐ.: ജീവിതരേഖ 


ഒന്നാം ഭാഗം 


1. ഉറവിടങ്ങള്‍ 

2. നവസന്യാസാശ്രമം 

3. ഡണ്‍സ്റ്റനച്ചനോടൊപ്പം 

4. പാവങ്ങളോടൊത്ത്‌ 

5. തീക്ഷ്ണതയുള്ള ഒരു മിഷനറി 
6. അനുസരണം 

7. പ്രകൃതിയിലൂടെ ദൈവത്തിങ്കലേക്ക്‌ 
8. സത്യവും നീതിയും 

9. ശുന്യവല്‍ക്കരണം 

10. മറവിയുടെ ആദ്ധ്യാത്മികത 

11. ലളിത ജീവിതാന്വേഷി 


12. വന്നു, കണ്ടു, കീഴടക്കി 


രണ്ടാം ഭാഗം 


13. നിഷ്കളങ്കതയുടെ ഗുരുശ്രേഷ്ഠന്‍ 
ഫാ. പോള്‍ ബ്ലെയിസ്‌ കടിച്ചീനി സി.എം.ഐ. 
14. ശ്രേഷ്ഠമാനസം ഭഗവാന്റെ വാസഗ്യഹം 


ഫാ. ഫ്രാന്‍സിസ്‌ കണിച്ചിക്കാട്ടില്‍ സി.എം.ഐ. 


58 


61 





ദീര്‍ഘദര്‍ശി | 5 


20. 


ആദ്ധ്യാത്മികതയുടെ കണക്കുപുസ്തകം 

ഫാ. ടെന്നി പാറയ്ക്കല്‍ സി.എം.ഐ. 
ദൈവവിളിയുടെ അടിസ്ഥാനം 

ഫാ. ബെന്നി ബെനഡിക്ട്‌ സി.എം.ഐ. 
ന്യായത്തിന്റെ തത്വശാസ്ത്രം 

ശ്രീ ജോസന്‍ കടവി 

പുഞ്ചിരി, നിഷ്കളങ്കതയുടെ അടിസ്ഥാനം 

ഫാ. പോള്‍ പൂവൃത്തിങ്കല്‍ സി.എം.ഐ. 
ഡണ്‍സ്റ്റനച്ചനെന്ന പുണ്യസമ്പന്നനായ ദരിദ്രസന്യാസി 
ഫാ. ജോബി തോമസ്‌ തുറയ്ക്കല്‍ സി.എം.ഐ. 
ദൈവൈകൃശ്രമങ്ങളും മാനുഷികബന്ധങ്ങളും 
ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതദര്‍ശനത്തില്‍ 


ഫാ. സാജു ചക്കാലയ്ക്കല്‍ സി.എം.ഐ. 


65 


69 


71 


74 


76 


82 





6 ദീര്‍ഘദര്‍ശി 


അവതാരിക 


സെമിറ്റിക്‌ പാരമ്പര്യങ്ങളില്‍ പൊതുവെയും, ക്രിസ്തീയപാരമ്പര്യ 
ത്തില്‍ പ്രത്യേകിച്ചും യഥാര്‍ത്ഥ ദീര്‍ഘദര്‍ശികളും (പ്രവാചകരും 
ദൈവത്താല്‍ നിയോഗിക്കപ്പെടുന്നവരാണ്‌. ദൈവികമായ ഒരു ദത്യ 
നിര്‍വഹണത്തിനുവേണ്ടി തങ്ങളുടേതായ താല്‍പര്യങ്ങളും പദ്ധതി 
കളും മാറ്റിവച്ച്‌ ദൈവനിമന്ത്രണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞുവരുന്ന 
പദ്ധതികളെക്കുറിച്ചും ജീവിതശൈലികളെക്കുറിച്ചും ദൈവമക്കളാകു 
ന്ന മനുഷ്യസമൂഹത്തില്‍ അവതരിപ്പിച്ചു, അത്‌ നിവര്‍ത്തിതമാക്കാന്‍ 
അവരെവരെയും പ്രോത്സാഹിപ്പിച്ച്‌, ആവശ്യമെങ്കില്‍ നിര്‍ബന്ധിച്ച്‌, 
ദൈവാരാജ്യനിര്‍മിതിയില്‍ പങ്കുചേരുന്നവരാണ്‌ ദീര്‍ഘദര്‍ശികളും 
പ്രവാചകന്മാരും. പലപ്പോഴും മനുഷ്യബുദ്ധിക്ക്‌ അതീതമായ കാഴ്ച 
പാടുകളാണ്‌ അവര്‍ വച്ചുപുലര്‍ത്തുക; എല്ലാവര്‍ക്കും ശരി എന്ന്‌ 
തോന്നുന്നത്‌ അവര്‍ ശരിയായി കരുതണമെന്നില്ല. ചില കാഴ്ചപ്പാടു 
കളും ജീവിതശൈലികളും രൂപപ്പെടുത്തുന്നതില്‍ അവര്‍ക്ക്‌ പതിവില്‍ 
കവിഞ്ഞ നിര്‍ബന്ധങ്ങളുമുണ്ടാകും. എന്നാല്‍, വെറും വാക്കുകള്‍കൊ 
ണ്ട്‌ മാത്രം തങ്ങളുടെ കര്‍ത്തവ്യം നിര്‍വൃഹിക്കുന്നവരോ, സന്ദേശവാ 
ഹകരോ ആകില്ല അവര്‍; മറിച്ച്‌, അവര്‍ സമൂഹത്തിനു പകര്‍ന്നുകൊ 
ടുക്കുവാന്‍ ആഗ്രഹിക്കുന്ന തത്വങ്ങളും കാഴ്ചപ്പാടുകളും, അവ എത്ര 
ബുദ്ധിമുട്ടേറിയവ ആയിരുന്നാലും, തങ്ങളുടെ ജീവിതത്തില്‍ പകര്‍ 
ത്തുകയും, അതിലൂടെ ആ തത്വങ്ങളും കാഴ്ചപ്പാടുകളും തങ്ങളോടു 
കൂടെയുള്ളവര്‍ക്ക്‌ പകര്‍ന്നുകൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കും. 
അവരുടെ കാഴ്ചപ്പാടുകള്‍ക്കും ജീവിതശൈലികള്‍ക്കും ഉറപ്പും 
സ്ഥായീഭാവവും ഉണ്ടാവുക സ്വാഭാവികം. 

വരാനിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയെ സുവിശേഷമുല്യങ്ങള്‍ക്ക 
നുസരണമായി വിഭാവനം ചെയ്യുവാനും, അത്‌ നിവര്‍ത്തിതമാക്കുവാ 
നുള്ള ആന്തരീക ആജ്ഞാശക്തി അവരില്‍ ഉത്ഭൂതമാകുന്നത്‌ അവര്‍ 
കൈവരിച്ചിട്ടുള്ള ദൈവാനുഭവത്തില്‍നിന്നുമാണ്‌, യേശു അനുഭവ 
ത്തില്‍നിന്നുമാണ്‌. ഇത്‌ സംജാതമാകുന്നതിന്‌ കാരണമായിരിക്കുന്നത്‌ 


ദീര്‍ഘദര്‍ശി | 7 





അവര്‍ വച്ചുപുലര്‍ത്തിയ ദൈവവുമായുള്ള ആത്മാര്‍ത്ഥമായതും ആഴ 
മേറിയതുമായ വ്യക്തിബന്ധമാണ്‌. ഈ വ്യക്തിബന്ധം അവരുടെ 
ജീവിതത്തെ അടിമുടി ഉടച്ചു വാര്‍ക്കുകയും, സുവിശേഷമൂല്യങ്ങള്‍ 
ക്ക്‌ ഏറ്റവും അനുയോജ്യമായ രീതിയില്‍ തങ്ങളുടെ ചിന്തകളും 
വാക്കുകളും പ്രവൃത്തികളും രൂപപ്പെടുത്തുകയും ചെയ്യും. തങ്ങളോട്‌ 
ചേര്‍ന്ന്‌ നില്‍ക്കുന്നവരും സമൂഹവും എത്രകണ്ട്‌ തങ്ങളുടെ ജീവിത 
ശൈലിയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും, അവരുടെ ഭാഗത്തുനി 
ന്ന്‌ തുടര്‍ച്ചയായി വെല്ലുവിളികള്‍ ഉയര്‍ന്നുവന്നാലും ഉലയുന്നതാകി 
ല്ല അവരുടെ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും. കാരണം, ദൈവത്തില്‍ 
നങ്കൂരമിട്ടിരിക്കുന്ന അവരുടെ ജീവിതത്തില്‍ മറ്റുസ്രോതസ്സുകളില്‍നി 
ന്നും ഉയിര്‍കൊളളുന്ന യാതൊരു കാറ്റിനും കോളിനും അവരെ മാറ്റി 
മറിക്കാനുതകുന്ന തിരമാലകള്‍ സൃഷ്ടിക്കാനാകില്ല. ദൈവത്തിലും 
ദൈവവചനത്തിലും ഈന്നിയിരിക്കുന്നതുകൊണ്ട്‌ പ്രതികൂല സാഹ 
ചര്യങ്ങളില്‍ ഉലയാതെ ഒരു പാറ കണക്കെ അവര്‍ക്ക്‌ ഉറച്ചുനില്‍ക്കാ 
നാകും. 

കൂടാതെ, ദൈവികതയില്‍ ദൃഷ്ടികള്‍ ഉറപ്പിച്ച്‌ ജീവിക്കുന്നതിനാല്‍ 
അവര്‍ക്ക്‌ ദൈവികദര്‍ശനം സ്വന്തമാക്കാനാകും; അതുകൊണ്ടുതന്നെ 
ഒരു സാധാരണക്കാരന്‍ കാണുന്ന കാഴ്ചകള്‍ക്കപ്പുറം ദൃഷ്ടികള്‍ 
എത്തിക്കുവാനും വരാനിരിക്കുന്നവയെ ദൈവീകമായ കാഴ്ചപ്പാടില്‍ 
ദര്‍ശിക്കാനുമുള്ള പ്രാഭവം അവര്‍ക്ക്‌ സ്വന്തമാകും; ദൈവികതയില്‍ 
അടിസ്ഥാനമിട്ട ഒരു ഭാവിയെ വിഭാവനം ചെയ്യാനുമവര്‍ക്കാകും. ആ 
യതിനാല്‍, അവര്‍ക്ക്‌ ആത്മാവിന്റെ ശക്തിയില്‍നിന്നും ഉയര്‍ന്നുവരു 
ന്ന ആത്മീയദര്‍ശനം, അല്ലെങ്കില്‍ ദീര്‍ഘദൃഷ്ടി സ്വായത്തമാകുന്നു. 
അവര്‍ ദീര്‍ഘദര്‍ശികളാകുന്നു; ദൈവത്തിന്റെ സ്വന്തം പ്രവാചകന്മാ 
രാകുന്നു. 

ഞാന്‍ കണ്ട്‌, പരിചയപ്പെട്ട, അനുഭവിച്ചറിഞ്ഞ ഡണ്‍സ്റ്റന്‍ ഒലക്കേ 
ങ്കുലച്ചന്റെ (27 നവംബര്‍ 1920-20 ഒക്ടോബര്‍ 2006) ജീവിതത്തെക്കുറി 
ച്ച്‌ വിചിന്തനം ചെയ്യുമ്പോള്‍ അദ്ദേഹത്തിന്റെ ജീവിതം തീര്‍ത്തും ഒരു 
ദീര്‍ഘദര്‍ശിയുടേതായിരുന്നു എന്ന്‌ ഉറച്ച ബോധ്യത്തോടുകുടെ പറ 
യുവാനാകും. 1980 മുതല്‍ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലും, 1983ല്‍ 
ഡണ്‍സ്റ്റനച്ചന്റെ കീഴില്‍ ഒരു നവസന്ന്യാസിയായി പരിശീലനത്തി 
നെത്തിയ ദിവസം മുതലാണ്‌ അദ്ദേഹത്തെ വളരെ അടുത്ത്‌ അറിയാ 
നായത്‌. തികഞ്ഞ ഒരു സാത്വികനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‌ ഉയര്‍ന്ന 
ദൈവികഭാവവും ഏറ്റവും എളിയതായ മാനുഷീകഭാവവും സ്വതസി 





8 ദീര്‍ഘദര്‍ശി 


ദ്ധമായിരുന്നു. ആധ്യാത്മീകശാസ്ത്രത്തില്‍ അദ്ദേഹത്തിനുണ്ടായിരു 
ന്ന അറിവും അനുഭവജ്ഞാനവും ശിഷ്യരായ ഞങ്ങള്‍ക്കു പങ്കുവച്ച്‌ 
തരുമായിരുന്നു. എന്നാല്‍, അദ്ദേഹം പകര്‍ന്നുതന്ന സൈദ്ധാന്തികമാ 
യ അറിവിനേക്കാള്‍ ഞങ്ങളെ കൂടുതല്‍ സ്വാധീനിച്ചീട്ടുള്ളത്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ പ്രാര്‍ത്ഥനാമുറിയില്‍ ചിലവഴിച്ചിട്ടുള്ള മണിക്കൂറുകളും പ്രാര്‍ 
ത്ഥനക്കു അദ്ദേഹം ജീവിതത്തില്‍ നല്‍കിയിരുന്ന പ്രാധാനൃവുമാണ്‌. 
ജോലിത്തിരക്കോ യാത്രയോ അദ്ദേഹത്തിന്റെ പ്രാര്‍ത്ഥനക്കുള്ള 
നിഷ്ഠയില്‍നിന്നും ഒരിക്കലും വൃതിചലിപ്പിക്കുമായിരുന്നില്ല. നിര്‍ബ 
ന്ധപൂര്‍വവും നിരന്തരവുമായി ധ്യാനാത്മകതയില്‍ നിലനില്‍ക്കുവാ 
നും, വളരുവാനുമായി ഡണ്‍സ്റ്റനച്ചന്‍ സ്ഥിരോത്സാഹത്തോടെ പരി 
ശ്രമിച്ചിരുന്നു. അങ്ങിനെ ദൈവവുമായി ഒരു ആത്മഐക്യം നേടിയ 
ഒരു വ്യക്തിയെയാണ്‌ എന്റെ നവാസന്ന്യാസ ഗുരുവില്‍ എനിക്ക്‌ 
കാണാനായത്‌; അതുതന്നെയായിരുന്നു എന്റെ പരിശീലനപ്രകിയ 
യില്‍ എന്നെ ഏറ്റവും കൂടുതല്‍ സ്പര്‍ശിച്ചതും. 

നവാസന്ന്യാസപരിശീലനത്തിനുശേഷം ഏതാണ്ട്‌ നാലരവര്‍ഷ 
ത്തോളം തത്വശാസ്ത്രപഠനത്തില്‍ ഏര്‍പ്പെട്ട ഞാന്‍, വീണ്ടും ഒരിക്കല്‍ 
ക്കൂടി ഡണ്‍സ്റ്റനച്ചന്റെ സന്തതസഹചാരിയായി ചെന്നിമല എന്ന തമി 
ഴ്നാട്ടിലെ ഒരു ഗ്രാമത്തില്‍ ലളിതജീവിതത്തിനായി രണ്ടുമാസം 
താമസിക്കുകയുണ്ടായി. ശാന്തമായി ഇടപെടുന്നതും, ദീര്‍ഘനേരം പ്രാര്‍ 
ത്ഥനയില്‍ ആയിരിക്കുന്നതും ഡണ്‍സ്റ്റനച്ചന്റെ മുഖമുദ്രയായിരുന്നു. 
ഒരു ശെമ്മാശ്ശൂനെന്ന നിലയില്‍ കാണാതെ, എല്ലാ കാര്യങ്ങളിലും 
സ്വാതന്ത്രം നല്‍കി, ശ്രദ്ധയോടുകൂടി എന്നെ വളര്‍ത്തുന്നതില്‍ 
അദ്ദേഹത്തിനുണ്ടായിരുന്ന കരുതല്‍ ഒരു ഗുരുഭൂതന്റേതെന്നതിനേ 
ക്കാള്‍ കൂടുതലായി എന്നെ ആത്മാര്‍ഥമായി സ്നേഹിക്കുന്ന, വളര്‍ 
ത്തുന്ന ഒരു പിതാവിന്റേതായിരുന്നു. ഉപനിഷത്തുകളിലെ ജഷിവര്യ 
ന്മാരുടെ അരികിലെന്നപോലെ ഡണ്‍സ്റ്റനച്ചന്റെ പാദാന്തികത്തിലിരു 
ന്ന്‌ അദ്ദേഹത്തെ ശ്രവിക്കുവാനും അദ്ദേഹത്തോടൊപ്പം തുടര്‍ച്ചയാ 
യി പ്രാര്‍ത്ഥിക്കുവാനും, അദ്ദേഹത്തിന്റെ ജീവിതദര്‍ശനങ്ങള്‍ പങ്കിടു 
വാനും ഈ ചുരുങ്ങിയ കാലയളവിലുള്ള താമസം വഴി ദൈവം ഇട 
വരുത്തി എന്നുള്ളതില്‍ എനിക്ക്‌ ഒത്തിരി സന്തോഷവും ചാരിതാര്‍ 
ഥ്യവും തോന്നുന്നു. ഈ അനുഭവങ്ങള്‍ ഡണണ്‍സ്റ്റനച്ചനെ ഏറ്റവും 
കൂടുതല്‍ അടുത്തറിയുന്നതിനും അനുഭവിക്കുന്നതിനും എനിക്ക്‌ അ 
വസരം നല്‍കി. 





ദീര്‍ഘദര്‍ശി | 9 


രണ്ടുവര്‍ഷവും (നവസന്ന്യാസം) രണ്ടുമാസവും (ചെന്നിമലയിലെ 
ലളിതജീവിതം) ഞാന്‍ അടുത്തുകണ്ട ഡണ്‍സ്റ്റനച്ചന്‍ തീര്‍ത്തും ഒരു 
ദീര്‍ഘദര്‍ശിയായിരുന്നു. വിശുദ്ധഗ്രന്ഥത്തിന്റെ താളുകളില്‍ നാം 
കണ്ടുമുട്ടുന്ന പ്രവാചകന്മാര്‍ കണക്കെ ദൈവത്തിന്റെ മനസ്സറിയാന്‍ 
കഴിഞ്ഞ ഒരു താപസശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. സുവിശേഷത്തി 
ലെ ഈശോയുടെ മനോഭാവങ്ങള്‍ പ്രത്യേകിച്ചും നീണ്ടമണിക്കൂറു 
കള്‍ പിതാവുമായി പ്രാര്‍ത്ഥനയില്‍ ചിലവിടുന്നതും പാവങ്ങളുമായി 
താതാന്മ്യം പ്രാപിക്കുന്നതുമായ യേശുവിന്റെ ജീവിതശൈലി ഡണ്‍ 
സ്റ്നച്ചന്‍ സ്വന്തമാക്കാന്‍ കഴിഞ്ഞിരുന്നു. സത്യത്തിനും നീതിക്കുംവേ 
ണ്ടി നിലകൊണ്ട യേശുവിന്റെ കാഴ്ചപ്പാടുകള്‍ സ്വന്തമാക്കിയ ഡണ്‍ 
സ്റ്റനച്ചന്‍ വളരെ ഉറച്ച നിലപാടുകള്‍ ജീവിതത്തില്‍ സ്വീകരിക്കുകയും, 
സത്യത്തിനും നീതിക്കുമെതിരായുള്ള പ്രവര്‍ത്തനശൈലിക ളോട്‌ 
ശക്തിയുക്തം എതിര്‍ക്കുകയും ചെയ്യുമായിരുന്നു. താന്‍ അംഗമായി 
രിക്കുന്ന സന്ന്യാസ സമൂഹത്തില്‍ ഒരു പ്രവാചകനായി തീരുവാനു 
ള്ള ഉള്‍വിളിയും ഡണ്‍സ്റ്റനച്ചന്‌ സ്വന്തമായിരുന്നു; ദൈവം അതിനാ 
യി അദ്ദേഹത്തെ ഒരുക്കി. വളരെ പ്രത്യേകമായി, അനീതിയോട്‌ 
സന്ധിയില്ലാസമരം ചെയ്യുകയും, പാവങ്ങളോട്‌ പക്ഷം ചേരുകയും 
ചെയ്യുന്നത്‌ ഡണ്‍സ്റ്റനച്ചന്റെ രണ്ടാം സ്വഭാവമായിരുന്നു. കൈക്കൂലി 
കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത്‌ സുവിശേത്മകമായ ഒരു 
ജീവിതശൈലിക്ക്‌ തീര്‍ത്തും വിപരീതമാണെന്ന്‌ മനസ്സിലാകുകയും, 
അത്തരത്തിലുള്ള ശ്രമങ്ങള്‍ക്കെതിരെ ഉറച്ച നിലപാട്‌ എടുക്കുവാനും 
ഡണ്‍സ്റ്റനച്ചന്‍ എന്നും മുന്‍നിരയില്‍ ഉണ്ടായിരുന്നു. 

സാധാരണക്കാരില്‍ സാധാരണക്കാരനായി തനിക്കേല്പിക്കപെട്ു 
ദാത്യത്തില്‍ ഏര്‍പ്പെടുകയും, സാധാരണക്കാരുമായി എളുപ്പത്തില്‍ 
താദാത്മ്യം പ്രാപിക്കുകയും, പ്രകൃതിയോട്‌ ഏറ്റവും ഇണങ്ങുന്ന 
രീതിയിലുള്ള വളരെ ലളിതമായ ജീവിതശൈലി രൂപപ്പെടുത്തുകയും, 
നിതാന്തമായ ദൈവൈക്യത്തില്‍ ജീവിക്കുകയും, അതോടൊപ്പം 
തന്റെ സഹജീവികളുടെ വേദനകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി, 
തന്നാല്‍ ആവും വിധം അവരുടെ ജീവിതങ്ങളില്‍ ഒരു കൈത്താങ്ങാ 
കുവാന്‍ ശ്രമിക്കുകയും, തന്റെ ശിക്ഷണത്തിനായി തന്നോട്‌ ചേര്‍ത്തു 
വച്ചവരുടെ സമഗ്രമായ വളര്‍ച്ച നേടിയെടുക്കുവാന്‍ വേണ്ടി അഹോ 
രാത്രം അധ്വാനിക്കുകയും, അവരുടെ ജീവിതങ്ങളില്‍ ദൈവീകമായ 
അനുഭവം സ്വന്തമാക്കുവാന്‍വേണ്ടി തന്റെ ജീവിതമാതൃകവഴി അവ 
രെ ഉല്‍ ബോധിപ്പിക്കുകയും ചെയ്ത ഡണ്‍സ്റ്റനച്ചനിലൂടെ തിരിച്ചറി 





10 | ദീര്‍ഘദര്‍ശി 


ഞ്ഞ ഒരു സുവിശേഷാത്മക ദീര്‍ഘദര്‍ശിയെയാണ്‌ അദ്ദേഹത്തിന്റെ 
ശിഷ്യനായ വില്‍സണ്‍ തറയിലച്ചനും (ഡബ്ള്യു. ജെ. തറയില്‍) 
അദ്ദേഹത്തോട്‌ സഹകരിച്ച ഇതരവ്യക്തികളും കൂടെ “ദീര്‍ഘദര്‍ശി” 
എന്ന ശീര്‍ഷകത്തില്‍ നമുക്കായി അവതരിപ്പിക്കുന്നത്‌. 

“ദീര്‍ഘദര്‍ശി: ഡണ്‍സ്റ്റനച്ചന്‍” ഒരു ജീവചരിത്രമല്ലെങ്കിലും, ഈ 
ചെറുഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ നമ്മുടെ മുമ്പില്‍ അനാവരണം 
ചെയ്യപ്പെടുന്നത്‌ ഗ്രന്ഥകര്‍ത്താവും ഇതര എഴുത്തുകാരും അനുഭവി 
ച്ചറിഞ്ഞ ഡണ്‍സ്റ്റനച്ചന്‍ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ അനന്യ 
മായ വിവിധ ഭാവങ്ങളാണ്‌. ശിഷ്യരും സഹപ്രവര്‍ത്തകരും ചേര്‍ന്ന്‌ 
നടത്തിയിട്ടുള്ള ഈ സംരഭം തികച്ചും ്രശംസാര്‍ഹവും വായനക്കാര്‍ 
ക്ക്‌ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ ആഴത്തിലുള്ള അറിവ്‌ പകര്‍ന്നു നല്‍കു 
ന്നതിന്‌ ഉപയുക്തവുമാണ്‌. 

ഡണ്‍സ്റ്റനച്ചന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ അസുലഭമു 
ഹൂര്‍ത്തത്തില്‍ വില്‍സണ്‍ തറയിലച്ചന്‍ ഓര്‍ത്തെടുക്കുവാന്‍ ശ്രമിച്ച 
ഈ അമൂല്യനിമിഷങ്ങളിലൂടെ വ്യക്തിപരമായ അനുഭവങ്ങള്‍ പുതി 
യ തലമുറക്കായി പകര്‍ന്നുകൊടുക്കുവാന്‍ ഈ പുസ്തകത്താളുകള്‍ 
ക്കാകുമെന്ന്‌ ഞാന്‍ തിരിച്ചറിയുന്നു. തന്റെ വ്യക്തിപരമായ അനുഭവ 
ങ്ങളോടൊപ്പം തന്റെ സതീര്‍ഥ്യരുടെയും ഗുരുഭൂതന്മാരുടെയും പങ്കു 
വെക്കലുകള്‍കൂടെ ചേര്‍ത്ത്‌ വെക്കുമ്പോള്‍ ഈ പുസ്തകം ഒരു വിഭ 
വസമൃദ്ധമായ വിരുന്നായി മാറുന്നു. തങ്ങളുടെ വ്യക്തിപരമായ അനു 
ഭവങ്ങളില്‍നിന്നും ഓര്‍ത്തെടുത്ത ഈ മുത്തുകള്‍ ഡണ്‍സ്റ്റനച്ചന്റെ 
ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവസാക്ഷ്യങ്ങളും, അദ്ദേഹത്തിന്റെ 
ജീവിതവിശുദ്ധിക്ക്‌ നിദര്‍ശനങ്ങളുമാകുന്നു. 

ഡണ്‍സ്റ്റനച്ചന്റെ ശിഷ്യരുടേയും സഹഹപ്രവര്‍ത്തകരുടെയും കൂട്ടാ 
യ ഈ പുണ്യശ്രമം വിശുദ്ധിനിറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തെ 
കാലികസമൂഹമമദ്ധൃത്തില്‍ പുനരാവിഷ്ക്കരിക്കുമ്പോള്‍ വില്‍സണ്‍ 
തറയിലച്ചനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതിനോടൊപ്പം, ഇത്തര 
ത്തിലുള്ള പരിശ്രമങ്ങള്‍വഴിയായി ദൈവത്തിന്റെ അമൂല്യനിധിയായ 
ഈ പുണ്യജീവിതം കൂടുതല്‍ അറിയപ്പെടുവാനും, അതുവഴിയായി 
നിരവധിപേര്‍ക്ക്‌ അവരുടെ ജീവിതവഴിയില്‍, പ്രത്യേകിച്ചും സന്ന്യാ 
സവൈദിക ദൈവവിളിയില്‍ ദൈവികമാനങ്ങള്‍ തിരിച്ചറിയുന്നതിനും, 
ആത്മാവിന്റെ ഉള്‍വിളിയോട്‌ സര്‍ഗാത്മകമായി പ്രതികരിക്കുന്നതിനും, 
സുവിശേഷാത്മകതയില്‍ ഉത്തരോത്തരം വളരുന്നതിനും നിമിത്തമാ 
കട്ടെയെന്ന്‌ ആശംസിക്കുന്നു. 





ദീര്‍ഘദര്‍ശി | 11 


വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിച്ച ഡണ്‍സ്റ്റനച്ചന്‍ ക്രിസ്തീയ 
വിശുദ്ധിയുടെ ഒരു കണ്ണാടിയായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടില്‍ 
വിരാജിക്കട്ടെ. ദൈവികമായ ഈ പരിശുദ്ധിയുടെ പരിമളം ഏവര്‍ക്കും 
അനുഭവവേദ്യമാകട്ടെ. ദൈവത്തിന്റെ ആത്മാവില്‍ ഈന്നിയ ദീര്‍ഘ 
ദര്‍ശിയായ ഡണ്‍സ്റ്റനച്ചന്റെ സുവിശേഷത്തില്‍ അടിസ്ഥാനമിട്ട ജീവി 
തദര്‍ശനവും, ആത്മാവില്‍ നങ്കൂരമിട്ട ജീവിതശൈലിയും ഇനിയും 
അനേകംപേരെ വിശുദ്ധിയുടെ ജീവിതപാതയിലേക്ക്‌ നയിക്കട്ടെ; 
പ്രതീക്ഷയോടെ ക്രിസ്തുശിഷൃത്വത്തിന്റെ പടവുകള്‍ കയറാന്‍ 
ഏവര്‍ക്കും കൂടുതല്‍ കരുത്തുലഭിക്കട്ടെ. 


27 നവംബര്‍ 2020 ഫാ. സാജു ചക്കാലക്കല്‍ സി.എം.ഐ. 
കോയമ്പത്തൂര്‍ പ്രൊവിന്‍ഷ്യല്‍, പ്രേഷിത പ്രോവിന്‍സ്‌ 





12 ദീര്‍ഘദര്‍ശി 


മുഖമൊഴി 


എണ്ണവിളക്കിലെ എണ്ണ കത്തിത്തീര്‍ന്നാല്‍ 

പിന്നെ അതില്‍ എണ്ണ പകര്‍ന്നു കൊടുത്തില്ലെങ്കില്‍ 

ആ വിളക്കണഞ്ഞുപോകും; 

അതില്‍ കരിന്തിരിയെരിഞ്ഞു തുടങ്ങും. 

വഴിവക്കിലെ ദീപങ്ങളണഞ്ഞു പോയാല്‍ 

അവിടെ അന്ധകാരമാകും; 

ആ കൂരിരുട്ടില്‍ മനുഷ്യര്‍ വലഞ്ഞുപോകും. 

സ്ഥല സൂചികകള്‍ മാഞ്ഞുപോയാല്‍ പിന്നെ 

മനുഷ്യര്‍ വഴിയറിയാതെ അലഞ്ഞു നടക്കും. 

കാലങ്ങള്‍ കഴിയുന്തോറും പുതിയ പുതിയ 

എണ്ണവിളക്കുകളും, വഴിവിളക്കുകളും, 

സ്ഥലസൂചികകളും ഉയര്‍ന്ന്‌ വന്നുകൊണ്ടിരിക്കണം. 

ഇതുപോലെ 20-ാം നൂറ്റാണ്ടില്‍ കത്തി 

ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു പ്രകാശഗോള 

മായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 

മരണം കഴിഞ്ഞിട്ട്‌ വര്‍ഷങ്ങളായെങ്കിലും ഇന്നും 

പലരുടേയും മനസ്സില്‍ അനശ്വരനായി 

അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. 

ജീവിതത്തില്‍ ചില ഏറ്റുമുട്ടലുകളും, ന്യായന്യായപരീക്ഷണങ്ങളും, 
സത്യാന്വേഷണങ്ങളുമുണ്ടാകു മ്പോള്‍ മാളത്തില്‍ ഒളിച്ചിരിക്കുന്ന 
സര്‍പ്പത്തെപ്പോലെ പത്തിവിടര്‍ത്തി ആ മനുഷ്യന്‍ ചൊല്ലിത്തന്നതും, 
ജീവിച്ചുകാണിച്ചുതന്നതുമായ ചില കാര്യങ്ങള്‍ മനസ്സിന്റെ ഉള്ളില്‍ 
നിന്നും പുറത്തുവരുന്നു. ചിലരൊക്കെ അത്‌ കണ്ട്‌ ഓടി മറയുന്നു; 
ചിലര്‍ ആ പാമ്പില്‍ നിന്നും കൊത്തേലക്കാതിരിക്കുവാന്‍ വേണ്ടി 
കിണഞ്ഞു പരിശ്രമിക്കുന്നു. ഈ പ്രകിയ ഒരു മനുഷ്യനില്‍ മാതമല്ല, 





ദീര്‍ഘദര്‍ശി | 13 


ഒരു സമൂഹത്തില്‍, ഒരു തലമുറയില്‍, ഒരു ദേശത്താണ്‌ സംഭവിച്ചു 
കൊണ്ടിരിക്കുന്നതെങ്കിലും, ആയതിന്റെ പ്രതിഫലനങ്ങള്‍ ഈ പ്രപ 
ഞ്ചത്തില്‍ തെളിഞ്ഞു നില്‍ക്കുന്നത്‌ നമുക്ക്‌ ദര്‍ശിക്കാവുന്നതാണ്‌. 
അതു തന്നെയാണ്‌ ഏതൊരു മനുഷ്യജന്മത്തിന്റെ കര്‍ത്തവ്യവും, കട 
മയുമെന്നതും ഇവിടെ വ്യക്തമാകുന്നു. 

മൂല്യച്യുതിയില്‍ വഴിയറിയാതെ വിഷമിച്ചു നില്‍ക്കുന്ന തലമുറയ്ക്ക്‌ 
ഒരു ആശ്വാസമായി, ജീവിതത്തില്‍ അര്‍ത്ഥം കാണാതെ പകച്ചു 
നില്‍ക്കുന്ന മനുഷ്യര്‍ക്ക്‌ അത്താണിയായി ഈ ദീര്‍ഘദര്‍ശി നില 
കൊള്ളുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാതെ പകച്ചു നില്‍ക്കുന്ന 
സാധാരണക്കാരായ മനുഷ്യര്‍ക്ക്‌ ഒരു ദിശാബോധമുണ്ടാക്കുവാന്‍ ഈ 
സന്യാസിയുടെ ജീവിതത്തിനായിയെന്നു പറയുന്നതില്‍ സത്യമുണ്ട്‌. 
ഭൂരിപക്ഷത്തിന്റെ ചലനങ്ങളെ സാകൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 
ആധുനിക തലമുറയോട്‌ ഉത്തരം പറയുവാന്‍ പ്രപഞ്ചത്തില്‍ ആളി 
ല്ലാത്തതിന്റെ വിടവ്‌ ഈ മനുഷ്യന്‍ നികത്തികൊണ്ടിരിക്കുകയാണ്‌. 
പുണ്യം എന്നൊന്ന്‌ തത്വചിന്തകന്‍മാരോടും, ദൈവശാസ്ത്രജ്ഞന്‍മാ 
രോടും അടുത്തിരുന്ന്‌ ചോദിക്കുന്ന ആധുനികതയോട്‌ ജീവിച്ചു 
കാണിച്ചു തന്ന ഈ മഹാത്മാവ്‌ ശരിയായ ഉത്തരം കൊടുക്കുമെ 
ന്നാണ്‌ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ്‌ ഈ ചെറിയ പുസ്തകത്തില്‍ 
ആരംഭം കുറിയ്ക്കുന്നത്‌. ഇനിയും ആ ജീവിതത്തെ അപഗ്രഥിക്കു 
കയും, ആയതിലേയ്ക്ക്‌ കൂടുതല്‍ പ്രകാശം ചൊരിയുകയും ചെയ്ത്‌ 
മറ്റുള്ളവര്‍ സമാധാനവും സന്തോഷവും അനുഭവിയ്ക്കട്ടെയെന്ന്‌ 
ആശംസിക്കുന്നു. 

പ്രശസ്തിയും, സുഖഭോഗങ്ങളും, സ്ഥാനമാനങ്ങളും, ഒരു ഇരയുടെ 
മുന്നിലേക്ക്‌ ചാടി വീഴുവാന്‍ കാത്തിരിക്കുന്ന മൃഗത്തെ പോലെ ഈ 
ലോകത്തില്‍ പതിയിരിക്കുന്നുണ്ടെന്ന്‌ ചുറ്റുമുള്ള ഓരോ ചലനങ്ങളും 
വെളിവാക്കുന്നുണ്ട്‌. പക്ഷെ അവിടെയും ഒരു ആത്മനിര്‍വൃതിയും, 
മാനസീകകാശ്വാസവും ലഭിക്കാതെ ജീവിതത്തിനര്‍ത്ഥം കാണാതെ 
ഈ ലോകത്തു നിന്നും വിടചൊല്ലി പോകുന്ന മനുഷ്യവര്‍ഗ്ഗത്തിന്‌ 
എന്നും ഒരു സൂര്യതേജസ്സായി ഈ ദീര്‍ഘദ്ദര്‍ശി ഉണ്ടാകട്ടെയെന്ന്‌ 
പ്രര്‍ത്ഥിക്കുന്നു. ലോകത്തിന്റ ചില വ്യവസ്ഥകളുടെ പുറകെ പോകാതെ 
ദൈവത്തിലും, ദൈവത്തിന്റെ വചനത്തിലും, ദൈവവഴിയിലും ജീവിച്ച 
ആ യോഗീവര്യന്റെ ജീവിത്തിനു മുന്‍പില്‍ പ്രണമിച്ചുകൊണ്ട്‌ ഈ 
പുസ്തകം ജനമധ്യത്തില്‍ സമര്‍പ്പിക്കുന്നു. 


ഡബ്ള്യു. ജെ. തറയില്‍ 





14 ദീര്‍ഘദര്‍ശി 


ഫാദര്‍ ഡണ്‍സ്റ്റന്‍ സി.എം.ഐ. 
ജീവിതരേഖ! 


തൃശൂര്‍ അതിരൂപതയില്‍ പാവറട്ടി ഇടവകയില്‍ പുതുമനശ്ശേരിയില്‍ 
പൌലോസ്‌, മറിയം ദമ്പതിമാരുടെ മകനായി 1920 നവംബര്‍ 27-0൦ 
തിയതി ഡന്‍സ്റ്റനച്ചന്‍ ജനിച്ചു. പാലയൂരില്‍ വി. തോമാശ്ലീഹായുടെ 
ദേവാലയത്തില്‍ മാമ്മോദീസാ മുങ്ങി, മത്തായിയെന്ന്‌ പേര്‍ സ്വീകരി 
ച്ചു. പുതമനശ്ശേരി സെന്റ്‌ മേരീസ്‌ എലമെന്ററി സ്‌കൂളിലും, പാവറട്ടി 
സെന്റ്‌ ജോസഫ്‌ ഹൈസ്ക്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. 
1935 സെപ്റ്റംബര്‍ 22-ാം തിയതി പാവറട്ടി യോഗാര്‍ത്ഥീ ഭവനത്തില്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ വൈദീക പരിശീലന പഠനത്തിന്‌ ചേര്‍ന്നു. 1938 ജൂലൈ 
20-ന്‌ നവസന്ന്യാസ പരിശീലനത്തിനായി തുടക്കം കുറിച്ച്‌, 1938 നവം 
ബര്‍ 23-ാം തിയതി അമ്പഴക്കാട്‌ നവസന്ന്യാസ ഭവനത്തില്‍ വച്ച്‌ സഭാ 
വസ്ത്രം സ്വീകരിച്ചു. 1942 നവംബര്‍ 24-ാം തിയതി നിത്യരവതമനു 
ഷ്ഠിച്ച്‌, 1947 ജൂണ്‍ 2-ഠം തിയതി പാവറട്ടി ആശ്രമദേവാലയത്തില്‍ 
നവപൂജാര്‍പ്പണം നടത്തി. 1953-ല്‍ സി.എം.ഐ. സഭ മൂന്നു പ്രവിശ്യ 
കളായി തിരിഞ്ഞപ്പോള്‍ അദ്ദേഹം ദേവമാതാപ്രവശ്യയില്‍ അംഗമായി. 
1978 ജൂണ്‍ 22-ന്‌ പുതുതായി രൂപംകൊള്ളാനിരുന്ന കോയമ്പത്തൂര്‍ 
ഉപ്രപവശ്യയില്‍ ചേരുവാന്‍ നിശ്ചയിച്ചു. 

സെന്റ്‌ പയസ്‌ % ആസ്പിരന്റസ്‌ ഹൌസ്‌ വരന്തരപ്പിള്ളി, സെന്റ്‌ 
ബര്‍ക്കുമാന്‍സ്‌ ആസ്പിരന്റസ്‌ ഹാസ്‌ എല്‍ത്തുരുത്ത്‌, ജോതി നിവാസ്‌ 
റാഞ്ചി, സെന്റ്‌ തെരേസാസ്‌ നൊവിഷ്യേറ്റ്‌ അമ്പഴക്കാട്‌, പ്രേഷിത 
കോളേജ്‌ ശരവണംപെട്ടി, സെന്റ്‌ തോമാസ്‌ ആശ്രമം കൊഴിഞ്ഞാ 
മ്പാറ, ദേവമാത പ്രൊവിഷ്യള്‍ ഹാസ്‌ തൃശൂര്‍, സി.എം.ഐ. ഭവന്‍ 
പാലക്കാട്‌, ലിറ്റില്‍ ഫ്ളവര്‍ സെമിനാരി കാണ്ടന്‍പാളയം, സെന്റ്‌ 
പോള്‍സ്‌ കടലുണ്ടി (ര്രദേഴ്സിന്റെ അദ്ധ്യാത്മിക ഗുരു), സെന്റ്‌ 
ജോസഫ്‌ ഹോം അട്ടപ്പാടി, ലിറ്റില്‍ ഫ്ളവര്‍ സെന്റര്‍ കോയമ്പത്തൂര്‍, 
ഭാരതമാത ആശ്രമം പാലക്കാട്‌, എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠി 
ച്ചിട്ടുണ്ട്‌. ലളിത ജീവിതത്തിനായി ചെന്നിമലൈ, കുളക്കാട്ടുക്കുറിശി 
എന്നിവിടങ്ങളിലും, സഹവികാരിയായി ചെത്തിപ്പുഴ, മണിമല, അയി 
രൂര്‍, എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്‌. 2006 ഒക്ടോബര്‍ 
20-ാഠം തിയതി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. 





ദീര്‍ഘദര്‍ശി | 15 


ഒന്നാം ഭാഗം 





16 | ദീര്‍ഘദര്‍ശി 





സന്യാസി, സന്യാസം അന്വേഷിച്ചു നടന്നു. (അന്വേഷിച്ചന്വേഷിച്ച്‌ 
തേടിത്തേടി നടന്നു...) പക്ഷേ കണ്ടെത്തിയില്ല. അവസാനം ഒരു വെള്ളി 
വെളിച്ചം. അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നവ ഓര്‍ത്തെ 
ടുത്തു. കൃതാര്‍ഥനായി... ആ തിരിനാളങ്ങള്‍ ഇന്നും അണയാതെ 
ജ്വലിച്ചു നില്‍ക്കുന്നു. അനേകര്‍ക്ക്‌ വെളിച്ചമായി, തണലായി, ആശ്വാ 
സമായി... ഡണ്‍സ്റ്റനച്ചന്‍... 





ദീര്‍ഘദര്‍ശി | 17 


ഉറവിടങ്ങള്‍ 


"Don't tell me; show me!" ആധുനിക ലോകത്തിന്റെ ആപ്തവാക്യമാണി 
ത്‌. സംസാരിക്കാനേറെ പേരുണ്ട്‌, ജീവിച്ചുകാണിയ്ക്കുവാന്‍ ആരുമില്ല 
എന്നര്‍ഥം. 


എന്താണ്‌ സന്യാസം? (What is religious life?) ഈ ചോദ്യം സന്യാസം 
ആരംഭിച്ച കാലം മുതല്‍ ചോദിക്കുന്നതാണ്‌. സിറിയക്‌ കണിച്ചായ്‌ 
അച്ചന്റെ അഭിപ്രായത്തില്‍ സന്യാസം എന്ന പദത്തിന്റെ വാച്യാര്‍ഥം, 
പൂര്‍ണ്ണമായ (സം) എടുത്തുവയ്പ്പ്‌ (ന്യാസം) എന്നാകുന്നു. സന്യാസ 
ത്തിന്‌ ഇപ്പോള്‍ മറ്റൊരു പേരു കൂടിയുണ്ട്‌: consecrated life അല്ലെങ്കില്‍ 
പ്രതിഷ്ഠിത ജീവിതം. ദൈവത്തിനും, ദൈവജനത്തിനും വേണ്ടിയുള്ള 
പ്രവൃത്തികള്‍ക്കായി മാറ്റിവെയ്ക്കപ്പെട്ട ജീവിതം. 


സന്യാസത്തെ രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലില്‍ വച്ച്‌ പോള്‍ 
ആറാമന്‍ മാര്‍പ്പാപ്പ അംഗീകരിച്ചുകൊണ്ട്‌ സംസാരിച്ചു: "Those who 
bind themselves by vows or other sacred bonds similar to a vow" (ലുമെന്‍ 
ജെന്‍സിയും, അദ്ധ്യായം 6). ര്രതബദ്ധമായി, ഒരുമിച്ച്‌ ജീവിക്കുന്ന 
ഒരു സമൂഹമാണ്‌ സന്യാസം. 

“A form of new and original consecration, spinging forth from the Holy 
spirit, to be lived amidst temporal reality” ( Pope Paul VI). 

പക്ഷേ പ്രത്യക്ഷത്തില്‍ ഇതൊന്നും സന്യാസജീവിതം എന്തെന്ന്‌ 
പറയുവാന്‍ പര്യാപ്തമല്ല. സന്യാസം അന്വേഷിച്ച്‌ ഞാന്‍ പല ആശ്ര 
മങ്ങളിലും പോയി, അവിടെയെല്ലാം സന്യാസജീവിതങ്ങളുണ്ട്‌, പക്ഷേ 
വ്യക്തമായി ഒന്നും ഗ്രഹിക്കുവാന്‍ സാധിച്ചില്ല. ഹിമാലയത്തിലെ 
ജുഷികേശില്‍ ചെന്നാല്‍ അവിടെ സന്യാസികളുണ്ടെന്നും, അവരോ 
ടൊപ്പം കുറച്ചു ദിവസം ചിലവഴിച്ചാല്‍ നമുക്ക്‌ സന്യാസമെന്തെന്നു 
മനസ്സിലാക്കാമെന്നും പറഞ്ഞ്‌ ഞാന്‍ അങ്ങോട്ടു പോയി. അവിടെ 
ചെന്ന്‌ അവരോട്‌ പലതും സംസാരിച്ചു. പ്രധാനമായും സന്യാസത്തെ 





18 | ദീര്‍ഘദര്‍ശി 


ക്കുറിച്ച്‌, ഭാരതീയ സന്യാസ സംസ്ക്കാരത്തെക്കുറിച്ചൊക്കെ സംസാ 
രിച്ചു. അവരുടെ കൂടെ കുറച്ചു ദിവസം സന്യാസിയായി, ഏകാന്തത 
യില്‍ ഏകാഗ്രതയോടെ, ധ്യാനത്തിലിരുന്നു. എങ്കിലും “സന്യാസജീ 
വിതം” എന്തെന്ന്‌ മനസ്സിലാക്കാന്‍ സാധിച്ചില്ല. 


അങ്ങനെയിരിക്കെ ഒരാശ്രമത്തില്‍ ഞാന്‍ അംഗമായിവന്നു. അന്നു 
മുതല്‍ ആശ്രമത്തില്‍ എഴുതിയിട്ടിരിക്കുന്ന സമയപ്പട്ടികയനുസരിച്ച്‌ 
ഞാന്‍ ജീവിച്ചുതുടങ്ങി. രാവിലെ 5.30-ന്‌ എഴുന്നേറ്റ്‌ പ്രഭാതകര്‍മ്മങ്ങള്‍ 
നടത്തി, ദേവാലയത്തില്‍ ചെന്ന്‌ ധ്യാനം, ദിവ്യബലി തുടങ്ങിയ ദിന 
ചര്യകള്‍, രാത്രി 9.30-ന്‌ കഠിനമിണ്ടടക്കത്തില്‍ ചെന്നവസാനി ക്കുമാ 
യിരുന്നു. ഒരുമിച്ചുള്ള പ്രാര്‍ത്ഥനയും, ഭക്ഷണവും, ഉല്ലാസവുമൊക്കെ 
പതിവുപോലെ നടന്നുകൊണ്ടിരുന്നു. ഞാന്‍ വിചാരിച്ചു ഈ അനുദി 
നമുള്ള സമയബന്ധിതമായ ജീവിതമാണ്‌ സന്യാസമെന്ന്‌. പക്ഷേ 
കുറച്ച്‌ കഴിഞ്ഞപ്പോള്‍ മനസ്സിലായി ഇതൊന്നും സന്യാസമല്ല, സന്യാ 
സത്തിന്റെ ചില മാര്‍ഗ്ഗങ്ങള്‍ മാത്രമാണെന്ന്‌. 


ഇതിനിടെ അങ്ങകലെ കുരിശുമലയില്‍ ഫ്രാന്‍സിസ്‌ ആചാര്യയു 
ടെ ആശ്രമത്തില്‍ പോയാല്‍ യഥാര്‍ഥമായ സന്യാസം എന്തെന്ന്‌ മന 
സ്സിലാക്കാന്‍ സാധിക്കുമെന്ന്‌ കേട്ടു, അവിടേക്ക്‌ ഒരു മാസത്തെ ജീവി 
തത്തിനായി പോയി. അവിടെ അവരുടെ ആശ്രമത്തില്‍ പ്രാര്‍ഥിച്ച്‌, 
ജോലിചെയ്ത്‌ ഒരു മാസം ചിലവഴിച്ചു. അവരുടെ ജീവിതം വല്ലാതെ 
ആകര്‍ഷിച്ചു. അവരുടെ പ്രാര്‍ഥനയും, ജോലിയും സമന്വയിപ്പിച്ചു കൊ 
ണ്ടുള്ള ആ ജീവിതം എന്നെ ഹഠാദാകര്‍ഷിച്ചു. സന്യാസം എന്തെ 
ന്നും എങ്ങനെയെന്നുമുളള എന്റെ അന്വേഷണത്തില്‍ എന്തോ കുറ 
ച്ചൊക്കെ ലഭിച്ചു തുടങ്ങി എന്ന്‌ എന്റെ മനസ്സ്‌ പറഞ്ഞു. എന്നാല്‍ ഈ 
അറിവ്‌ അല്പസ്വല്പം സ്വാര്‍ഥതയും എന്നില്‍ ജനിപ്പിച്ചില്ലേ? 

അങ്ങനെയിരിക്കെ അജപാലന ശുശ്രൂഷയ്ക്കായി ഒരിടത്ത്‌ സേവ 
നമനുഷ്ഠിക്കുവാന്‍ എന്നെ നിയോഗിച്ചു. അവിടെ നല്ല ഒരാരാധനാല 
യമില്ലാതെ വിഷമിക്കുന്ന ജനത്തെ കണ്ടപ്പോള്‍, അവരെയെല്ലാം 
ഒരുമിച്ചു കൂട്ടി ഒരു നല്ല ദേവാലയം പണിയിപ്പിച്ചു. ദൈവത്തിന്റെ 
ആലയമാണല്ലോ പണിചെയ്യിപ്പിച്ചത്‌ എന്നുള്ള ഒരു മനസ്സമാധാനവും, 
ചാരിതാര്‍ഥ്യവുമുണ്ടായി. ദൈവജനം ആ ദേവാലയ നിര്‍മ്മാണത്തി 
ലൂടെ എന്നെ വലിയവനായി കണക്കാക്കുകയും, അതില്‍ ഞാന്‍ 
അഭിമാനവും, സന്തോഷവും കണ്ടെത്തുകയും ചെയ്തു. എങ്കിലും 
സന്യാസിയായ എനിയ്ക്ക്‌ എന്താണ്‌ യഥാര്‍ത്ഥത്തില്‍ സന്യാസമെന്നും, 





ദീര്‍ഘദര്‍ശി | 19 


എന്താണ്‌ യഥാര്‍ഥ സന്തോഷമെന്നുമുളള ചില ചോദ്യങ്ങള്‍ക്ക്‌ ഇനി 
യുംഉത്തരം കണ്ടെത്തുവാന്‍ കഴിയാത്തതിനാല്‍ ഞാന്‍ വീണ്ടും 
ആശ്രമത്തിലേയ്ക്ക്‌, സമയബന്ധിതമായ ജീവിതത്തിലേക്ക്‌ തിരികെ 
പോയി. 


ദേവാലയനിര്‍മ്മാണ വൈഭവം മനസ്സിലാക്കി, അധ്യാപനപ്രേഷി 
തശുശ്രൂഷയിലേക്ക്‌ എന്നെ വഴിതിരിച്ചുവിട്ടു. അത്യാവശ്യത്തിനുളള 
യോഗ്യതകളൊക്കെ ഉണ്ടായിരുന്നതിനാല്‍ ഞാന്‍ അതിന്‌ യുക്തനാ 
ണെന്നും ബോധ്യപ്പെട്ടിരുന്നു. അവിടെയും കുട്ടികള്‍ക്ക്‌ ഇരുന്ന്‌ പഠി 
യ്ക്കുവാന്‍ വേണ്ട്രത സ്ഥലവും സൌകര്യങ്ങളും പോരാ എന്നു 
കണ്ടെത്തുകയാല്‍ എനിയ്ക്ക്‌ കെട്ടിടം പണിയേണ്ട ചുമതലയും ഏല്‍ 
ക്കേണ്ടി വന്നു. അധ്യാപകരുടേയും, നാട്ടുകാരുടേയും, ബാങ്കിന്റേയു 
മൊക്കെ സഹായം കൊണ്ട്‌ അതിഗംഭീരമായ ഒരു വിദ്യാലയകെട്ടിടം 
അവിടെ പണിതുയര്‍ത്താന്‍ കഴിഞ്ഞു. കുട്ടികള്‍ക്ക്‌, അവരുടെ മാതാ 
പിതാക്കള്‍ക്ക്‌, നാട്ടുകാര്‍ക്ക്‌, സന്യാസസമൂഹത്തിന്‌ മൊത്തം സന്തോ 
ഷം. പക്ഷേ എനിക്കുമാത്രം സന്തോഷിക്കാനായില്ല. കാരണം സന്യാ 
സിയായ ഞാന്‍ വെറും ഒരു കെട്ടിടപ്പണിക്കാരനായി മാറുന്നുണ്ടോ 
യെന്ന സംശയം മനസ്സില്‍ ഉദിച്ചു. കൂടാതെ ഇനി ഏത്‌ കെട്ടിടപ്പണി 
യിലേയ്ക്കാണ്‌ ഞാന്‍ നിയോഗിക്കപ്പെടുക എന്ന്‌ ആകുലചിത്തനാ 
കാനും തുടങ്ങി. 


ഇതിനകം എന്റെ മനസ്സും, ശരീരവും ദൈവത്തില്‍ നിന്ന്‌ അല്പാ 
ല്പമായി അകലുന്നുണ്ടോയെന്ന്‌ സംശയിച്ചു തുടങ്ങി. ഈ വിശ്രമമി 
ല്ലാത്ത പണികള്‍ക്കിടയില്‍ (യാര്രാസൌകര്യങ്ങളായി, പണമായി, വള 
രെപേര്‍ക്ക്‌ ഞാന്‍ ഒരാവശ്യക്കാരനായി) ഞാനും മറ്റുള്ളവരുടെ മുന്നില്‍ 
ഒരു പ്രമുഖനും, കഴിവുള്ളവനും, മറ്റ്‌ സന്യാസികളില്‍ നിന്നും വൃത്യ 
സ്തനുമായിത്തീര്‍ത്തു. ബാങ്കു ഡിപ്പോസിറ്റ്‌ വര്‍ദ്ധിച്ചുവരുന്തോറും, 
വിദ്യാലയങ്ങളില്‍ ആഘോഷങ്ങളും, സൌന്ദര്യവല്‍ക്കരണ്രപ്രരകിയയും 
ഒന്നിനൊന്ന്‌ വര്‍ദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രതങ്ങളിലൂടെയും, വാര്‍ത്താ 
മാധ്യമങ്ങളിലൂടെയും വിദ്യാലയത്തിന്റെ പ്രശസ്തി പുറംലോകത്തെ 
അറിയിക്കുവാനായി പിന്നെ ശ്രമം തുടങ്ങി. അതിലൂടെ “ഞാന്‍” എന്ന 
വ്യക്തിയും. 

പക്ഷെ ഉള്ളിന്റെ ഉള്ളില്‍ സന്യാസത്തെക്കുറിച്ച്‌ വ്യക്തമായ ഒരു 
രൂപവും ലഭിച്ചില്ല. ലഭിക്കാത്തിടത്തോളം കാലം, മനസ്സാക്ഷി സ്വന്ത 
മായ ചില നിഗമനങ്ങള്‍ക്കും, ബോധ്യങ്ങള്‍ക്കും അടിമയായി എന്നത്‌ 
ഇവിടെ വിസ്മരിക്കുന്നില്ല. എങ്കിലും മനസ്സില്‍ എന്തോ ഒന്ന്‌ നഷ്ട 





20 ദീര്‍ഘദര്‍ശി 


പ്പെടുന്നപോലെ, ഒരു ആത്മസന്തോഷം, നിര്‍വൃതി, ലഭിക്കാത്ത 
അവസ്ഥ. 


അങ്ങനെയിരിക്കെ സാമൂഹികമേഖലയിലേക്ക്‌ ഒരു മാറ്റം ലഭിച്ചു. 
എന്റെ ശ്രേഷ്ഠന്‍ പറഞ്ഞതിങ്ങനെയാണ്‌: “കൈവയ്ക്കുന്നതൊക്കെ 
പൊന്നാക്കി ശീലമുള്ള താങ്കള്‍ക്ക്‌ ഇത്‌ നന്നായി ചെയ്യുവാന്‍ സാധി 
ക്കും.” ഇത്‌ കേട്ടമാത്രയില്‍ ഞാന്‍ വളരെ സന്തോഷിച്ചെന്നു മാത്രമ 
ല്ല, സ്വല്പം നിഗളിച്ചുപോയെന്നുകൂടി പറയാം. 


പാര്‍ശ്വവത്ക്കരിക്കപ്പെട്ടവരിലേക്ക്‌, തെരുവിന്റെ അരികുകളിലേക്ക്‌ 
എന്റെ സേവനം പറിച്ചു നടപ്പെട്ടു. അങ്ങനെ സാമൂഹ്യമേഖലയില്‍ 
പ്രവര്‍ത്തിച്ചുതുടങ്ങി. ആരുമാരുമില്ലാത്ത, തെരുവിലെ മക്കള്‍ക്കായി 
സേവനം ചെയ്തുതുടങ്ങി. അവരെ കുളിപ്പിക്കുക, വസ്ത്രങ്ങള്‍ 
അണിയിപ്പിക്കുക, മരുന്ന്‌ കൊടുക്കുക എന്നീ ശുശ്രൂഷയില്‍ ഞാന്‍ 
മുഴുകിത്തുടങ്ങി. മറ്റുള്ളവര്‍ക്കുവേണ്ടി ചെയ്യുമ്പോള്‍ ഉണ്ടാകുന്ന 
ആത്മസംതൃപ്തി എന്നെ കൂടുതല്‍ സന്തോഷവാനാക്കി. എങ്കിലും 
എല്ലാദിവസവും ചെയ്യുന്ന ജോലിയായതുകൊണ്ട്‌ അതിലും ഒരു 
വിരസത അനുഭവിച്ചു തുടങ്ങി. എന്തിന്‌? ആര്‍ക്കുവേണ്ടി? എന്നൊ 
ക്കെ ചിലപ്പോള്‍ ചിന്തിച്ചുതുടങ്ങി. അജപാലനശുശ്രൂഷയിലും, 
അധ്യാപനശുശ്രൂഷയിലും ലഭിക്കുന്ന അഭിനന്ദനവും, ജനങ്ങളുടെ 
ഇടയില്‍ എന്നെക്കുറിച്ചുള്ള മതിപ്പും താഴ്ന്ന്‌ പോകുന്നുണ്ടോയെന്ന്‌ 
ഞാന്‍ ചിന്തിച്ചുതുടങ്ങി. അതിനേക്കാളേറെ സന്യാസത്തെക്കുറിച്ച്‌ 
ഞാന്‍ ചിന്തിക്കുന്നതില്‍ തെറ്റ്‌ പറ്റിയോയെന്ന്‌ ഒരു സംശയവും. 


സന്യാസത്തിലെ അംഗങ്ങളുടെ ഇടയില്‍ ഞാനൊരു സംസാരവി 
ഷയമായി. അവന്‍ കഴിവുള്ളവനായിരുന്നെങ്കില്‍ ഒരു ആശ്രമാധിപ 
നോ, സഭയുടെ ഭരണകര്‍ത്താവോ ആകാമായിരുന്നില്ലേയെന്ന്‌ ചിലര്‍ 
ചോദിച്ചുതുടങ്ങി. അതുമാത്രമല്ല, വീട്ടുകാര്‍ പരിഹാസത്തോടെ 
“ഇപ്പോള്‍ അനാഥാലയത്തിലാണ്‌ ജോലി അല്ലേ?” എന്ന്‌ കാണുമ്പോള്‍ 
ചോദിക്കും. നാട്ടില്‍ ചെല്ലുമ്പോള്‍ നാട്ടുകാര്‍ക്കിടയിലും ഒരു വൈദി 
കനെന്ന നിലയില്‍ ഒരു വലിയ ഇടിവ്‌ സംഭവിച്ചോയെന്ന്‌ സംശയം. 


ആ ഇടയ്ക്കാണ്‌ അച്ഛന്മാരുടെ വാര്‍ഷികസമ്മേളനം നാട്ടില്‍ നട 
ന്നത്‌. എല്ലാവരേയും വിളിച്ചിരുന്നു. വൈദീകരില്‍ ഒരാള്‍ രൂപതയു 
ടെ വികാരി ജനറാള്‍ ആശംസകളര്‍പ്പിച്ച്‌ സംസാരിച്ചു. മറ്റൊരു 
സന്യാസവൈദികന്‍ പ്രൊവിന്‍ഷ്യല്‍ അഭിനന്ദനങ്ങള്‍ അര്‍പ്പിച്ചു. 
ഒരു കന്യാസ്ത്രിയ്ക്ക്‌ ഡോക്ടറേറ്റ്‌ ലഭിച്ചതില്‍ അഭിനന്ദനം; മറ്റൊരു 





ദീര്‍ഘദര്‍ശി | 21 


കന്യാസ്ത്രി സഭയുടെ ക൬ണ്‍സിലറായതിന്റെ സ്വീകരണം, ഇങ്ങനെ 
തുടങ്ങി പലതും. ഞാന്‍ എന്റെ ഇരിപ്പിടത്തില്‍ വളരെ കുഞ്ഞായി 
ത്തീരുന്നുണ്ടോയെന്ന്‌ തോന്നിത്തുടങ്ങി. സമ്മേളനം കഴിഞ്ഞ്‌ ഭക്ഷ 
ണത്തിനിടയില്‍ ഒരു നല്ല കന്യാസ്ത്രി അടുത്തുവന്ന്‌ തമാശരൂപത്തില്‍ 
“എന്തേ ഇത്ര കാലമായിട്ടും സഭയില്‍ ഒരംഗീകാരവും ലഭിക്കാതെ 
ഈ അനാഥാലയത്തിലേയ്ക്ക്‌ തട്ടിക്കളഞ്ഞത്‌' എന്നൊരു ചോദ്യവും. 
ഞാന്‍ അതിനുത്തരം പറയാന്‍ സാധിക്കാതെ ഇങ്ങനെ ഇരുന്നു. 
ഭക്ഷണം കഴിച്ച്‌ തിടുക്കത്തില്‍ അവിടെ നിന്നും സ്വന്തം ശുശ്രൂഷാ 
സ്ഥാപനത്തിലേയ്ക്ക്‌ ബസ്സുകയറി സ്ഥലം വിട്ടു. ആ ചോദ്യം മന 
സ്സില്‍ കുപ്പിച്ചില്ല്‌ പോലെ തറച്ചുകയറിയിരുന്നു. ഇത്രയും കാലം ജീ 
വിച്ച ജീവിതത്തിന്‌ ഒരര്‍ഥവും കാണുന്നില്ലല്ലോ; സഭയുടെ മുന്നില്‍ 
ഒരു അനാഥാലയത്തിന്റെ ശുശ്രൂഷകന്‍; നാട്ടില്‍ കഴിവില്ലാത്ത ഒരു 
വൈദികന്‍; കന്യാസ്ത്രീകളുടെ മുന്നില്‍ ഒന്നിനും കൊള്ളാത്തവന്‍. 
ഈ ചിന്തകള്‍കൊണ്ട്‌ ജീവിതം വീര്‍പ്പുമുട്ടി. ജീവിതത്തിന്‌ ഇനി 
മുന്നോട്ടുപോകുവാനുള്ള ത്രാണിയില്ലായെന്ന്‌ ചിലപ്പോഴെങ്കിലും 
തോന്നിത്തുടങ്ങി. 


ദൈവസന്നിധിയില്‍ കൂടുതല്‍ ഇരിക്കാന്‍ സമയം കണ്ടെത്തി. 
“ആരോരുമില്ലാത്തവര്‍ക്ക്‌ ദൈവം തുണയെന്ന്‌' അമ്മ പറഞ്ഞു തന്നി 
ട്ടുള്ളത്‌ ഞാന്‍ മനസ്സില്‍ ഓര്‍ത്തു. അവിടെ ദൈവസന്നിധിയില്‍ 
ഹൃദയം വെന്തുരുകി പ്രാര്‍ത്ഥിക്കുവാന്‍ ഇരുന്നപ്പോള്‍ എന്റെ മനസ്സി 
ലേയ്ക്ക്‌ ഓടിവന്നത്‌ നവസന്യാസത്തിലെ ഞങ്ങളുടെ ആധ്യാമികനി 
യന്താവായി, രണ്ടുകൊല്ലം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൈ 
ദികനെയാണ്‌: ഡന്‍സ്റ്റനച്ചന്‍. അമ്പഴക്കാട്‌ കൊവേന്തയുടെ ഒരു ഇരു 
ണ്ട മുറിയില്‍ ഞങ്ങള്‍ക്കായി ജീവിച്ച ഒരു സാധാരണ വൈദികന്‍. 
അവിടെവച്ച്‌ ഒരു തീരുമാനമെടുത്തു: അദ്ദേഹം ഇഹലോകവാസം 
വെടിഞ്ഞെങ്കിലും, ആ ആശ്രമത്തിലേയ്ക്ക്‌ ഒന്നു പോവുക; അവിടെ 
ഒരാഴ്ച ചെലവഴിക്കുക. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലസാന്നിധ്യം 
ഒന്നനുഭവിക്കുക. ഞാന്‍ പിറ്റെദിവസം എന്റെ ശുശ്രൂഷാലയത്തില്‍ 
നിന്നും അമ്പഴക്കാട്‌ വി. അമ്മത്രേസ്യയുടെ ആശ്രമത്തിലേയ്ക്ക്‌ 
യാത്രയായി. കന്യാസ്ത്രീയുടെ കമന്റിന്‌ ഞാന്‍ വലിയ പ്രസക്തികാ 
ണുന്നില്ല. അവര്‍ വല്ല ജനറാളോ മറ്റോ ആണോ? സ്ഥാനമാനത്തിന്‌ 
ഇത്ര വലിപ്പം കാണാന്‍. ഇത്രയും കഴിവുള്ള അഭിഷിക്തന്‍ കമന്റുക 
ളില്‍ കുനിഞ്ഞു പോയോ? 





22 | ദീര്‍ഘദര്‍ശി 


നവസസ്യാസ്ധാഗ്രമം 


അമ്പഴക്കാട്‌ ആശ്രമം, ചാവറയച്ചന്റെ രണ്ടാമത്തെ ആശ്രമമാണ്‌. 
അതിന്റെ പഴമയും, അസ്തിത്വവുമൊക്കെ ഇന്നും ഒളിമങ്ങാതെ എവി 
ടെയും കാണാന്‍ കഴിയുന്നതാണ്‌. മുന്‍കൂട്ടി വിളിച്ചുപറഞ്ഞതിനാല്‍ 
ആശ്രമശ്രേഷ്ഠന്‍ ഒരു മുറി ഒരുക്കിവച്ചിട്ടുണ്ടായിരുന്നു. വളരെ വിനയ 
ത്തോടെയാണ്‌ അദ്ദേഹം എന്നോട്‌ പറഞ്ഞത്‌: “മുറികളൊക്കെ പഴയ 
തും, ഇരുട്ടുനിറഞ്ഞതുമാണ്‌. അച്ചന്‍ ഒരു മുറി ഒരുക്കിവച്ചിട്ടുണ്ട്‌; 
അങ്ങോട്ട്‌ പൊയ്ക്കോളൂ.” സ്വീകരണമുറിയില്‍ ജോലിചെയ്യുന്ന 
ബാലന്‍ എന്നെ മുറിയിലേക്ക്‌ കൂട്ടിക്കൊണ്ടുപോയി. ചെന്നുകഴിഞ്ഞ 
പ്പോള്‍ എനിക്ക്‌ മനസ്സിലായി ഇത്‌ ഡണ്‍സ്റ്റനച്ചന്‍ പണ്ട്‌ ഉപയോഗിച്ചി 
രുന്ന മുറിയാണെന്ന്‌. മനസ്സില്‍ വലിയ സന്തോഷമായി: വൈദ്യന്‍ കല്‍ 
പിച്ചതും, രോഗി ഇച്ഛിച്ചതും പാല്‌. മുറിയുടെ ജനാലകള്‍ എല്ലാം 
തുറന്നിട്ട്‌ ഞാന്‍ ഒന്ന്‌ വിശ്രമിക്കാമെന്ന്‌ കരുതി കട്ടിലില്‍ കിടന്ന്‌ ഒന്ന്‌ 
മയങ്ങി. 

അതാ ഡന്‍സ്റ്റനച്ചന്‍, എന്റെ അടുത്തേയ്ക്ക്‌ വന്നിരിക്കുന്നു. കാപ്പി 
കളറ്‌ ളോഹയും, കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും വച്ച്‌ എന്റെ അടു 
ത്ത്‌ വന്നിരുന്നു. എന്തേയെന്നു ചോദിച്ചു? അതോടൊപ്പം എല്ലായ്‌ 
പ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യവും ചോദിച്ചു. 1. “പണ്ടത്തെ 
തീക്ഷണതയൊക്കെ ഇപ്പോഴുമില്ലേ?? ഞാന്‍ അദ്ദേഹത്തെനോക്കി 
ഒന്ന്‌ ചിരിച്ചു. എന്റെ ളോവ അലക്കിയിട്ടിട്ടുണ്ട്‌, അത്‌ എടുത്ത്‌ മടക്കി 
വച്ചിട്ട്‌ വരാമെന്ന്‌ പറഞ്ഞ്‌ അദ്ദേഹം പോയി. അതേ, അദ്ദേഹത്തിന്‌ 
രണ്ടുജോടി ളോവയെ ഉണ്ടായിരുന്നുള്ളൂ. അതും തയ്ച്ച്‌ തയ്ച്ച്‌ ഏക 
ദേശം ഒരു അവസാനമായിട്ടുണ്ട്‌. ഒന്നു ധരിക്കുമ്പോള്‍ അദ്ദേഹം 
തന്നെ മറ്റൊന്ന്‌ അലക്കിയിടും. അടിവസ്ത്രമായിട്ട്‌, രണ്ട്‌ കള്രസായി 
ഉണ്ടെന്ന്‌ തോന്നുന്നു. കൂടാതെ കോളറില്ലാത്ത രണ്ട്‌ ഷര്‍ട്ടും, തോര്‍ 
ത്തുമുണ്ടും. ഇതാണ്‌ വസ്ത്രങ്ങളെന്ന്‌ പറയാവുന്നവ. ഇതില്‍ ഒന്നും 
കൂടുതലോ കുറവോ ഇല്ല. അദ്ദേഹം വസ്ത്രങ്ങളുടെ കാര്യത്തില്‍ 





ദീര്‍ഘദര്‍ശി | 23 


സന്തുഷ്ടനാണ്‌. ഈ പ്രകൃതി കാണുമ്പോള്‍ ഞാന്‍ ക്രിസ്തുവിന്റെ 
മനോഭാവത്തിലേയ്ക്കും, പ്രബോധനങ്ങളിലേയ്ക്ക്‌ ചെന്നെത്തും: 
“ഞാന്‍ നിങ്ങളോട്‌ പറയുന്നു, എന്തു ഭക്ഷിയ്ക്കും, എന്തു പാനംചെ 
യ്യും എന്നു ജീവനെക്കുറിച്ചോ, എന്തു ധരിക്കും എന്നു ശരീരത്തെക്കു 
റിച്ചോ നിങ്ങള്‍ ഉത്ക്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാള്‍ ജീവ 
നും, വസ്ത്രത്തെക്കാള്‍ ശരീരവും ശ്രേഷ്ഠമല്ലേ?” (Lk 6:25). 

യേശുവിന്റെ ഈ ചിന്ത ഏറ്റവും എളുപ്പത്തില്‍ ഡന്‍സ്റ്റനച്ചന്റെ 
ജീവിതം നമ്മെ പഠിപ്പിച്ചുതരും. ഒരിക്കല്‍ പോലും വസ്ത്രത്തിന്റെ 
കുറവുകളേക്കുറിച്ചോ, ഭംഗിയേക്കുറിച്ചോ, പറഞ്ഞതായി കേട്ടിട്ടില്ല. 

അദ്ദേഹം ധരിച്ചിരുന്ന വള്ളിച്ചെരുപ്പ്‌; ചിലപ്പോള്‍ മാത്രമേ അദ്ദേഹ 
മത്‌ ധരിച്ചിരുന്നുള്ളൂ. ആശ്രമത്തിന്‌ വെളിയില്‍ യാത്രക്കായി പോകു 
മ്പോള്‍, അതുമല്ല ഒരാശ്രമത്തില്‍നിന്നും മറ്റൊരാശ്രമത്തിലേയ്ക്ക്‌ സ്ഥ 
ലം മാറിപോകുമ്പോള്‍ മാത്രം ധരിക്കുന്ന വസ്തുവാണ്‌ ഈ ചെരുപ്പ്‌. 
ആയതുകൊണ്ട്‌ ആ ചെരുപ്പിന്റെ ആയുസ്സ്‌ എത്ര കൊല്ലമായിരിക്കുമെ 
ന്ന്‌ നമുക്ക്‌ ഈഹിക്കാവുന്നതാണ്‌. ജീവിതത്തില്‍ ചിലപ്പോള്‍ പത്തെ 
ഴുപത്‌ കൊല്ലം കൊണ്ട്‌ ഒരു പത്ത്‌ ജോടി ചെരുപ്പ്‌ ധരിച്ചിട്ടുണ്ടാകാം. 
അദ്ദേഹം ധരിച്ചിരുന്ന കണ്ണട: അതിന്റെ ഫ്രെയിം കറുപ്പാണ്‌. കണ്ണട 
എപ്പോഴും എടുത്ത്‌ തുടയ്ക്കുന്നത്‌ കാണാം. പക്ഷേ, ഒരിക്കല്‍ പോ 
ലും വിലപിടിപ്പുള്ള ഒരു കണ്ണട ധരിച്ചിരുന്നത്‌ കാണുവാന്‍ സാധിച്ചി 
ട്ടില്ല. 

മുറിയില്‍ സാധാരണയായി ഒരു പുസ്തകം എന്നുമുണ്ടാകും. 
അതും ആശ്രമ ലൈബ്രറിയില്‍നിന്നുമെടുത്തതായിരിക്കും. ആ പുസ്‌ 
തകത്തിന്റെ കൂടെ ഒരു പെന്‍സിലും ഉണ്ടാകും. അടിവരയിടുവാനോ, 
അടയാളം വെയ്ക്കുവാനോ ആയിരിക്കാം. യാത്രയിലും ഈ പുസ്ത 
കം അദ്ദേഹത്തിന്റെ സന്തതസഹചാരിയായിരിക്കും. ആധുനിക ദൈ 
വ-തത്വശാസ്ത്രജ്ഞന്മാരുടെ പുസ്തകങ്ങള്‍ അദ്ദേഹം വായിക്കാറു 
ണ്ടെന്ന്‌ ഞങ്ങള്‍ മനസ്സിലാക്കിയിരുന്നു. ഏത്‌ ആശ്രമത്തില്‍ ചെന്നാ 
ലും അവിടുത്തെ ലൈബ്രറി അദ്ദേഹം സന്ദര്‍ശിച്ചിരിക്കും. പുസ്തക 
ങ്ങളിലൂടെ ഒന്ന്‌ കണ്ണോടിക്കും. ഈ വായനാശീലം അദ്ദേഹം 
ഞങ്ങള്‍ക്കും പകര്‍ന്ന്‌ തന്നിട്ടുണ്ട്‌. അതുപോലെതന്നെ അദ്ധ്യാത്മിക 
ഗ്രന്ഥങ്ങള്‍ പ്രത്യേകിച്ച്‌ അമ്മത്രേസ്യയുടേയും, യോഹന്നാന്‍ ക്രൂസ്‌ 
പുണ്യവാന്റേയും പുസ്തകങ്ങള്‍ ഞങ്ങളെ കാണിച്ചുതരുകയും, 
വായിക്കുവാന്‍ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രാര്‍ത്ഥന 





24 | ദീര്‍ഘദര്‍ശി 


കഴിഞ്ഞാല്‍ മിക്കവാറും വായനയ്ക്കാണ്‌ അദ്ദേഹം സമയം ചെലവഴി 
ച്ചത്‌. 

ശരീരത്തെ മനോഹരമാക്കാന്‍ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്ന 
ത്‌ കണ്ടിട്ടില്ല. തലയിലെയും, മുഖത്തേയും മുടി ഏതോ അസുഖം 
കാരണമെന്ന്‌ തോന്നുന്നു കൊഴിഞ്ഞുപോയിരുന്നു. മുഖത്തെ രോമം 
മാത്രം ചിലപ്പോഴൊക്കെ ഷേവിങ്‌ സെറ്റും, കൈ കഴുകുവാനുള്ള സോ 
പ്പും ഉപയോഗിച്ച്‌, മുഖം കഴുകുന്ന പൊതുസ്ഥലത്തെ കണ്ണാടിയില്‍ 
നോക്കി ഷേവ്‌ ചെയ്ത്‌ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാന്‍ പരി 
ശ്രമിച്ചിരുന്നു. തലയില്‍ മുടി ഒട്ടുംതന്നെ ഇല്ലാതിരുന്നിട്ടും, സ്വന്തം 
സനന്ദര്യത്തിലുള്ള കുറവോ, ആയതുകൊണ്ടുള്ള വൈകൃതമോ 
അദ്ദേഹത്തെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. മനസ്സും ഹൃദയവും 
സനന്ദര്യംകൊണ്ട്‌ നിറഞ്ഞവര്‍ക്ക്‌ എന്തിനാണ്‌ മറ്റുസനന്ദര്യങ്ങള്‍. 
ദൈവം എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഇങ്ങനെയാക്കി. അല്‍ ഫോന്‍ 
സാമ്മ അനുഭവിച്ചിരുന്ന സനന്ദര്യത്തിന്റെ കൂടുതലൊന്നും ഡണ്‍സ്റ്റ 
നച്ചന്‌ ഉണ്ടായിരുന്നില്ല. 

അദ്ദേഹത്തിന്‌ അസുഖം വന്നത്‌ ഞങ്ങള്‍ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമി 
ല്ല. പനിയെങ്ങാനും വന്നാല്‍ കുറച്ച്‌ കൂടുതല്‍ വിശ്രമിച്ച്‌, സ്വന്തമായ 
മരുന്നുകള്‍ കഴിച്ച്‌ സ്വയം സുഖപ്പെടുത്തിയിരുന്നു. പക്ഷേ തന്നോട്‌ 
കാണിക്കുന്ന മനോഭാവമല്ലായിരുന്നു മറ്റുള്ളവരോട്‌; രോഗം വന്നാല്‍ 
ഏതൊരുവനേയും ആശുപത്രിയിലോ, വൈദ്യരുടെയടുത്തോ 
കൊണ്ടുപോകുവാന്‍ മുന്‍കൈ എടുത്തിരുന്നു. 

മുറിയില്‍ ഒരു കട്ടില്‍, ഒരു മേശ, ഒരു കസേര എന്നിവകൂടാതെ 
ഒന്നുംതന്നെ ഉണ്ടായിരുന്നില്ല. മുറിയില്‍ കെട്ടിയിരിക്കുന്ന അഴയില്‍ 
ഒരു ജോടി ളോവ, അടിവസ്ത്രങ്ങള്‍, ഒരു തോര്‍ത്ത്മുണ്ട്‌. മൂലയില്‍ 
ഒരു ജോടി റബ്ബര്‍ ചെരുപ്പ്‌, മേശപുറത്ത്‌ ഒരു പുസ്തകം, ഒരു പെന്‍ 
സില്‍ ഇതായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന മുറിയുടെ ഒരു ചെറിയ 
ചിത്രം. ചര്‍ക്കയ്ക്ക്‌ മുമ്പിലിരിക്കുന്ന മഹാത്മഗാന്ധിയെപ്പോലെ 
അദ്ദേഹവും ദരിദ്രനായി, ഒന്നുമില്ലാത്തവനായി ഇരിക്കുന്ന ആ മനോ 
ഹരദൃശ്യം ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്‌. ലാളിതൃത്താല്‍ 
ജീവിതം ധന്യമാക്കിയ ഒരു മനുഷ്യന്‍. ജീവിതം ഒരിക്കലും അദ്ദേഹ 
ത്തിന്‌ ഒരു ഭാരമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ സ്ഥലകാലചലന 
ങ്ങള്‍ എളുപ്പമായിരുന്നു. 


സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ശൂന്യവല്‍ക്കരണം എന്നൊ 
ക്കെ വലിയ വലിയ ചിന്തകള്‍ നാം പഠിച്ചിട്ടുണ്ട്‌, കേട്ടിട്ടുണ്ട്‌. ഇവിടെ 





ദീര്‍ഘദര്‍ശി | 25 


ഈ മനുഷ്യന്റെ ജീവിതം, ഈ പദത്തിന്‌ ഒരര്‍ത്ഥം നല്‍കുന്നുണ്ടെന്ന്‌ 
നമുക്ക്‌ മനസ്സിലാക്കാവുന്നതാണ്‌. “ഒന്നുമില്ലായ്മ'യുടെ ഒരു ദൈവ 
ശാസ്ത്രം. അതിലുള്ള ആത്മനിര്‍വൃതി. ദൈവാശ്രയത്തിന്‌ ഉതകുന്ന 
മനസ്സിന്റെ ഉടമസ്ഥാവകാശം തുടങ്ങി പലതും അദ്ദേഹം നല്‍കുന്ന 
ജീവിതപാഠങ്ങളാണ്‌. 


ഞാന്‍ എന്നിലേയ്ക്ക്‌ ഒന്നു തിരിഞ്ഞുനോക്കി. Positions and Pos- 
ടടടട്0nട എന്തുമാത്രം - ഭാരമായി ജീവിതം - എല്ലാം കൂടെ കൊണ്ടു 
നടക്കേണ്ടെ? സ്വന്തം ശരീരം തന്നെ കൊണ്ടുനടക്കാന്‍ ബുദ്ധിമുട്ടു 
മ്പോള്‍ ലോകത്തിലുള്ള വസ്തുക്കള്‍കൊണ്ട്‌ ജീവിതം നിറച്ചാലുള്ള 
വൈഷമ്യം എന്തുമാശ്രമായിരിക്കും! കംപ്യൂട്ടര്‍ ഭാഷയില്‍ പറഞ്ഞാല്‍, 
എത്രമാത്രം Delete ചെയ്യേണ്ടിവരും. അറിയില്ല, ഓരോരുത്തര്‍ക്കും 
വ്ൃയത്യസ്തമായിരിക്കും. എന്തുതന്നെയായാലും എന്റെ കാര്യം ആദ്യ 
മെടുക്കാം; പിന്നീട്‌ മറ്റുള്ളവരിലേയ്ക്ക്‌ പോകണമെങ്കില്‍ പോകാം. 
ഡന്‍സ്റ്റനച്ചന്‍ സ്വതന്ത്രനാണ്‌. ഒന്നുംതന്നെ കയ്യിലില്ല. 





26 ദീര്‍ഘദര്‍ശി 


3 


ഡണ്‍സ്റ്റനച്ചനോടൊഷം 


ഓരോദിവസവും ഡന്‍സ്റ്റനച്ചനെക്കുറിച്ചുള്ള ഓര്‍മ്മകളുമായി കുറച്ചു 
സമയം ദൈവസന്നിധിയില്‍ ചെന്നിരുന്നു. വിശുദ്ധഗ്രന്ഥവിചിന്തന 
ത്തോടൊപ്പം, ഓര്‍ത്ത്‌ പ്രാര്‍ത്ഥിച്ചുതുടങ്ങി. അങ്ങനെ കുറിച്ചകാര്യ 
ങ്ങളാണിവിടെ പ്രതിപാദിക്കുന്നത്‌. രണ്ടുകൊല്ലക്കാലം, ഒരുമിച്ച്‌ പ്രാര്‍ 
ത്ഥിച്ച്‌, ഒരുമിച്ച്‌ ജോലിചെയ്ത്‌, ഹൃദയങ്ങള്‍ കൈമാറി ഒരുമിച്ച്‌ ജീവി 
ച്ച ജീവിതത്തില്‍നിന്നും മനസ്സില്‍ തങ്ങിനില്‍ക്കുന്ന ഓര്‍മ്മകള്‍ മാത്ര 
മാണ്‌ ഇവിടെ കുറിച്ചത്‌. ഇതുപോലും കുറിക്കുന്നത്‌ ഡന്‍സ്റ്റനച്ചന്‍ 
താല്‍പര്യം ഉണ്ടാകുമോയെന്ന്‌ തോന്നുന്നില്ല. ആരും അറിയപ്പെടാ 
തെ, ദൈവത്തോടൊത്ത്‌ ജീവിച്ച്‌, ദൈവത്തിങ്കല്‍ വിലയം പ്രാപിക്കു 
വാന്‍ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പുണ്യവാനാണദ്ദേഹം. 


ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ചാകുമ്പോള്‍ ഏറ്റവുമാദ്യം പ്രതിപാദിക്കേണ്ട 
ഒരു പ്രധാന കാര്യമാണ്‌ അദ്ദേഹത്തിന്റെ പ്രാര്‍ത്ഥനാജീവിതം. 
മുട്ടിന്മേല്‍നിന്ന്‌ ദൈവവുമായി, അനേകം മണിക്കൂറുകള്‍ അദ്ദേഹം 
ചിലവഴിച്ചിരുന്ന കാഴ്ച ഞങ്ങള്‍ക്കെന്നും മാതൃകയായിരുന്നു. നിശ 
യുടെ നിശബ്ദയാമങ്ങളില്‍ നവസന്യാസ ചാപ്പലില്‍ ഏറെനേരം 
സന്ധ്യാപ്രാര്‍ത്ഥനയ്ക്കും, യാമ്പ്രാര്‍ത്ഥനയ്ക്കും, ആത്മശോധനയ്ക്കും 
ശേഷം മുട്ടിന്മേല്‍നിന്ന്‌ പ്രാര്‍ത്ഥിച്ച നിമിഷങ്ങളെ ഓര്‍ക്കുകയാണ്‌. 
അതുപോലെതന്നെ ദേവാലയത്തില്‍, അള്‍ത്താരയോടുചേര്‍ന്ന്‌ 
അതിശക്തമായ തീക്ഷ്ണതയോടെ പ്രാര്‍ത്ഥിക്കുന്ന കാഴ്ച ഞങ്ങളെ 
അതിശയപ്പെടുത്തിയിട്ടുണ്ട്‌. അദ്ദേഹത്തിന്റെ മുഖം എന്നും പ്രശോഭി 
തമായിരിക്കുവാന്‍ കാരണവും ഇതാകാം. ഡന്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്ക്‌ 
എന്നും മാര്‍ഗ്ഗദര്‍ശിയായിരുന്നു; ആത്മനിയന്താവായിരുന്നു. മിക്കവാ 
റും ദീര്‍ഘമായ പ്രാര്‍ത്ഥനയ്ക്കുശേഷമായിരിക്കും Spiritual Conference 
(ആത്മീയ കൂടിക്കാഴ്ച്ച) നടത്തുക. അദ്ദേഹം ഞങ്ങളെ ആത്മീയതയു 
ടെ സന്തോഷങ്ങളുടെയും വേദനകളുടേയും ജീവിതദര്‍ശനങ്ങള്‍, 
ക്രിസ്തുജീവിതത്തിലൂടെയാണ്‌ പകര്‍ന്നുതന്നിരുന്നത്‌. ഇതാണ്‌ 
ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയായി, ആവേശമായി മാറിയത്‌. 


ദീര്‍ഘദര്‍ശി | 27 





എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത്‌ സന്തോഷമാണ്‌. എല്ലാം 
കീഴടക്കുവാന്‍ അവന്‍ വെമ്പുന്നതും, ഈ സന്തോഷത്തിനുവേണ്ടി 
യാണ്‌. അവന്‍ ഈ പൂര്‍ണ്ണതയുള്ള സന്തോഷം, സമ്പത്തിലോ, പ്രശ 
സ്തിയിലോ, അധികാരത്തിലോ, ആരോഗ്യത്തിലോ, സനന്ദര്യത്തി 
ലോ, ശാരീരിക, മാനസിക സന്തോഷങ്ങളിലോ, പ്രവൃത്തികളിലോ 
കണ്ടെത്തുവാന്‍ കഴിയുന്നില്ല, എന്നു പറഞ്ഞാല്‍ സൃഷ്ടവസ്തുക്കള്‍ 
ക്ക്‌ ഒരിക്കലും ഈ പരിപൂര്‍ണ്ണസന്തോഷം കൊടുക്കാന്‍ സാധിക്കുക 
യില്ല. സൃഷ്ടിയ്ക്കപ്പെടാത്ത ഒന്നിനുമാത്രമേ ഇത്‌ കഴിയുകയുള്ളൂ. 
അത്‌ ദൈവമാണ്‌. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകജീ 
വിതം ഒരു യാത്രയാണ്‌. സ്വര്‍ഗ്ഗത്തിലെത്തുവോളമുള്ള യാത്ര. ദൈവ 
ത്തിന്റെ സന്നിധിയിലേയ്ക്കുള്ള യാത്ര. അവിടെ മൂന്നുകാര്യങ്ങളില്‍ 
മനുഷ്യന്‍ സന്തോഷം ലഭിക്കും. ദൈവത്തെ കാണാന്‍ സാധിക്കുമ്പോള്‍, 
ദൈവത്തെ പ്രാപിക്കുവാന്‍ സാധിക്കുമ്പോള്‍ ദൈവികമായ ആനന്ദം 
അനുഭവിക്കാന്‍ സാധിക്കുമ്പോള്‍, ഇവ സെന്റ്‌ തോമസ്‌ അക്വീനാസി 
ന്റെ ചിന്തകളും, പഠനങ്ങളുമാണ്‌. ഈ സത്യങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്‌ 
കൃത്യമായി അറിയാമായിരുന്നു. അത്‌ ജീവിതത്തില്‍ പകര്‍ത്തിയിരു 
ന്നു. ലോകത്തിന്റെ, സൃഷ്ടിജാലങ്ങളുടെ പുറകെ പോകാതെ, ദൈവ 
ത്തിന്റെ സന്നിധിയിലേയ്ക്ക്‌ അദ്ദേഹം സ്വജീവിതത്തിലൂടെയും, പ്രാര്‍ 
ത്ഥനയിലൂടെയും പോയിരുന്നത്‌, പ്രയാണം ചെയ്തിരുന്നത്‌ അതു 
കൊണ്ടായിരുന്നു. 

സന്യാസികളുടെ പ്രാര്‍ത്ഥനകള്‍ക്കും, കുര്‍ബ്ബാനയ്ക്കും ഒരിക്കലും 
വീഴ്ചവരുത്താതെ, മുടക്കം കൂടാതെ, അതിനേക്കാളുപരി തീക്ഷ്ണ 
തയോടെ ഇതൊക്കെ ചെയ്തിരുന്ന ഒരു യോഗീവര്യനായിരുന്നു ഡണ്‍ 
സ്റ്റനച്ചന്‍. പിതാവിന്റെ സന്നിധിയില്‍, പിതാവിനോടൊത്ത്‌, രാത്രിയു 
ടെ യാമങ്ങളില്‍ കഴിഞ്ഞിരുന്ന ക്രിസ്തുവിനെപ്പോലെ, ഈ വൈദി 
കന്‍ ദൈവസന്നിധിയില്‍ ധാരാളം സമയം ചിലവഴിച്ചിരുന്നു. അവ 
സാനനാളുകളില്‍ ദൈവപിതാവിനോടൊത്ത്‌ ശയിച്ചിരുന്നു. ചുങ്കക്കാ 
രന്റെയും, ഫരിസേയന്റെയും പ്രാര്‍ത്ഥനകള്‍ പോലെയായിരുന്നില്ല, 
കതകടച്ചിട്ടിരുന്ന്‌ ദൈവപിതാവുമായി ഒത്തുചേര്‍ന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
പ്രാര്‍ത്ഥിച്ചിരുന്നു. വളരെ നിശബ്ദ്ധനായി അയല്‍ക്കാരെയും അടു 
ത്തുനില്‍ക്കുന്നവരെയും ശല്യപ്പെടുത്താതെ ഹൃദയത്തിന്റെ അന്തരാ 
ളത്തില്‍ നിന്നുമുളള അണമുറിയാത്ത രോദനമായിരുന്നു അദ്ദേഹത്തി 
ന്റെ പ്രാര്‍ത്ഥന. തന്നെ ഏല്പിച്ചിരിക്കുന്ന സന്യാസാര്‍ത്ഥികള്‍ക്കു 





28 ദീര്‍ഘദര്‍ശി 


വേണ്ടിയും, അവരുടെ ശുഭമായ ഭാവിക്കുവേണ്ടിയും, സഭയ്ക്കുവേ 
ണ്ടിയുമുള്ള ആത്മാര്‍ത്ഥമായ പ്രാര്‍ത്ഥനയായിരുന്നു ഈ യോഗീവ 
ര്യന്റേത്‌. 

Holiness (പരിശുദ്ധി) ക്രിസ്തീയതയുടെ ആത്യന്തികമായ ലക്ഷ്യ 
മാണ്‌. ദൈവത്തിന്‌ നമ്മുടെ മേലുള്ള ഒരു പ്രവ്യത്തിയാണിതെന്ന്‌ പറ 
ഞ്ഞാല്‍ തെറ്റില്ല. ദൈവം ഒരിക്കലും നമ്മെ നിര്‍ബ്ബന്ധിക്കാതെ, ദൈവി 
കതയില്‍ ഭാഗഭാക്കാകുവാന്‍ ക്ഷണിക്കുന്നു. നീതിസൂര്യനായി നില 
കൊള്ളുന്ന ദൈവത്തിന്റെ അടുത്തേക്ക്‌, ഒരിക്കലും മാറ്റമില്ലാത്ത ആ 
സതൃത്തിലേയ്ക്ക്‌, നാം ഓരോരുത്തരുമാണ്‌ കടന്നുചെല്ലേണ്ടത്‌. 


പരിശുദ്ധിയില്‍ ജീവിക്കുകയെന്നു പറയുന്നത്‌, ദൈവിക പ്രചോദ 
നങ്ങള്‍ക്കനുസരിച്ച്‌ ജീവിക്കുകയെന്നര്‍ത്ഥം. അനുനിമിഷം ദൈവിക 
പ്രബോധനങ്ങള്‍ക്കും, പ്രചോദനങ്ങള്‍ക്കുമനുസരിച്ച്‌ ജീവിക്കുകയെ 
ന്നതാണ്‌ പരിശുദ്ധിയെന്ന്‌ പറയുന്നത്‌. എല്ലായ്പ്പോഴും ദൈവത്തിന്‌ 
കീഴ്വഴങ്ങി, അവിടെത്തെ ഹിതം നിറവേറ്റുകയെന്നു പറയുന്നതും, 
ഈ ദൈവിക്രപചോദനങ്ങളെ അനുസരിക്കലാണ്‌. അനുദിനം നാം 
ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ പ്രചോദനങ്ങള്‍ക്കനുസരിച്ചായാല്‍ 
നമുക്ക്‌ കൂടുതല്‍ ആത്മസംതൃപ്തി അനുഭവപ്പെടും. അനുദിനവും 
അനുനിമിഷവും ഈ ദൈവീക്രപചോദനങ്ങള്‍ക്കനുസരിച്ച്‌ ജീവിച്ച 
പ്രാര്‍ത്ഥനയുടെ മനുഷ്യനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 





ദീര്‍ഘദര്‍ശി | 29 


പാവങ്ങളോടൊത്ത്‌ 


യേശുവിനെക്കുറിച്ച്‌ ചിന്തിയ്ക്കുമ്പോള്‍ എന്നും പറയാറുള്ള ഒരു 
കാര്യമുണ്ട്‌: യേശു എന്നും ദരിദ്രരോട്‌ പക്ഷം ചേരുന്നവനായിരുന്നു. 
ഈ പക്ഷം ചേരലിന്റെ മറ്റ്‌ പേരുകളാണ്‌ കാരുണ്യം, അലിവ്‌, സഹോ 
ദരസ്നേഹം എന്നിവ. യേശുവിന്റെ പിന്‍ഗാമിയ്ക്ക്‌ ഇത്തരം ഗുണങ്ങ 
ളുണ്ടാവണമെന്ന്‌ സഭയെന്നും ആഗ്രഹിക്കുന്നുണ്ട്‌, പരിശീലിക്കപ്പിക്കു 
ന്നുമുണ്ട്‌. ഫ്രാന്‍സിസ്‌ പാപ്പ “ആനന്ദിച്ച്‌, ആഹ്ലാദിക്കുവിന്‍” എന്ന 
ചാക്രികലേഖനത്തില്‍ വ്യക്തമായി പ്രതിപാദിക്കുന്ന കാര്യവും ഇതു 
തന്നെയാണ്‌. “ഒരു തണുത്ത രാത്രിയില്‍ തുറസ്സായ സ്ഥലത്ത്‌ ഒരാള്‍ 
ഉറങ്ങുന്നതായി കണ്ടുമുട്ടിയാല്‍ അവനെയോ അവളെയോ എനിക്ക്‌ 
ഒരു ശല്യമായി കാണാം. ഒരു മടിയനായോ, ഒരു മാര്‍ഗ്ഗ തടസ്സമായോ, 
ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചയായോ, രാഷ്ട്രീയക്കാര്‍ പരിഹരിക്കേണ്ട 
വിഷയമായോ പൊതു സ്ഥലത്ത്‌ കിടക്കുന്ന ചപ്പുചവറായോ അവ 
നെ അല്ലെങ്കില്‍ അവളെ എനിക്ക്‌ കണക്കാക്കാം. മറിച്ച്‌, എനിയ്ക്ക്‌ 
വിശ്വാസത്തോടും ഉപവിയോടും കൂടി പ്രതികരിക്കാം. എന്നെപ്പോ 
ലെ അന്തസ്സുള്ള ഒരു മനുഷ്യവ്യക്തിയായി കണക്കാക്കാം. സ്വര്‍ഗ്ഗസ്ഥ 
നായ പിതാവിനാല്‍ അനന്തമായി സ്നേഹിക്കപ്പെടുന്ന, ദൈവത്തി 
ന്റെ ഛായയിലുള്ള സൃഷ്ടിയായി, യേശു ക്രിസ്തുവിനാല്‍ വീണ്ടെടു 
ക്കപ്പെട്ട സഹോദരനോ, സഹോദരിയോ ആയി കണക്കാക്കാം. ക്രൈ 
സ്തവനാവുക എന്നാല്‍ അതാണ്‌” (98). 

ക്രിസ്തുവിന്റെ അനുയായി ആവുക എന്നുപറഞ്ഞാല്‍ ക്രിസ്തുവി 
ന്റെ സുവിശേഷം ജീവിക്കുക, ക്രിസ്തുവിനേപ്പോലെ ആവുകയെന്നൊ 
ക്കെയാണ്‌ അര്‍ത്ഥം. ഈ നമ്മില്‍ നിന്നും, ക്രിസ്തുവിലേക്കുള്ള 
വിപ്ലവകരമായ മാറ്റത്തെയാണ്‌ ക്രിസ്തീയതയുടെ അന്തഃസത്തയെ 
ന്ന്‌ പറയുന്നത്‌. യോഹന്നാന്‍ ശ്ലീഹയുടെ സുവിശേഷത്തില്‍ പറയു 
ന്നതു പോലെ ശാരീരികമായും, ആത്മീയമായും, വൈകാരീകമായും, 





30 | ദീര്‍ഘദര്‍ശി 


ബുദ്ധിപരമായും ഉള്ള ഒരു മാറ്റമാണ്‌ ക്രിസ്തീയതകൊണ്ട്‌ വിവക്ഷി 
ക്കുന്നത്‌. 

ഞാന്‍ നിങ്ങള്‍ക്കൊരു പുതിയ കല്പന തരുന്നു: “നിങ്ങള്‍ പരസ്‌ 
പരം സ്നേഹിക്കുവിന്‍; ഞാന്‍ നിങ്ങളെ സ്നേഹിച്ചതു പോലെ 
നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിന്‍. നിങ്ങളുടെ സ്നേഹം കണ്ട്‌, 
നിങ്ങള്‍ എന്റെ ശിഷ്യന്മാരാണെന്ന്‌ മറ്റുള്ളവര്‍ മനസ്സിലാക്കട്ടെ” (1൩13: 
34-35). 

യേശുവിന്റെ ഈ കല്പനയെ നമ്മുടെ ജീവിതത്തിലേയ്ക്ക്‌ പകര്‍ 
ത്തുന്നത്‌, നാം മറ്റുള്ളവരില്‍ യേശുവിനെ ദര്‍ശിച്ചു കൊണ്ട്‌ അവരെ 
സ്നേഹിക്കുമ്പോഴാണ്‌. ഈ സുവിശേഷ വാക്യങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
തന്റെ ജീവിതത്തില്‍ പകര്‍ത്തുവാന്‍ പരിശ്രമിച്ചിരുന്നുവെന്ന്‌ നമുക്ക്‌ 
കാണാവുന്നതാണ്‌. 


ഡന്‍സ്റ്റനച്ചനില്‍ മുന്നിട്ടു നിന്നിരുന്ന മനോഭാവം ഈ സഹോദര 
സ്നേഹം തന്നെയാണ്‌. മറ്റുള്ളവരില്‍ യേശുവിനെ കണ്ടിരുന്നു. 
ഒരു പക്ഷെ സുവിശേഷം, യേശുവിന്റെ ജീവിതം, അദ്ദേഹത്തെ കൂടു 
തല്‍ നയിച്ചിരുന്നത്‌ ഈ വഴികളിലൂടെയായിരുന്നു. അട്ടപ്പാടിയിലെ 
ആദിവാസികളും, തൃശൂരിലുള്ള അനാഥാലയങ്ങളും, ആതുരശുശ്രൂ 
ഷാലയങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട പ്രവര്‍ത്തനമേഖലകളായി 
രുന്നു. 

ഒരു പാവപ്പെട്ടവനോട താതാത്മ്യം പ്രാപിക്കാന്‍, ഇടപഴകുവാന്‍, 
അവന്‍ എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാന്‍ സാധിക്കണമെങ്കില്‍ 
ആ വ്യക്തിക്ക്‌ മനസ്സുണ്ടായാല്‍ മാത്രം പോരാ, ബാഹ്യമായിട്ടും 
അതിന്‌ യോഗ്യമാകണം. ചുരുക്കിപറഞ്ഞാല്‍ ചെളിപുരളുവാന്‍ തയ്യാ 
റാവാതെ പാവപ്പെട്ടവന്റെ അടുത്തേയ്ക്ക്‌ ചെല്ലുവാനോ, അവന്‍ കൈ 
ത്താങ്ങാവാനോ സാധ്യമല്ലായെന്ന്‌ ഡന്‍സ്റ്റനച്ചന്‍ ആദ്യമേ മനസ്സിലാ 
ക്കിയിരുന്നു. 

മനുഷ്യരിലേയ്ക്ക്‌ അലിഞ്ഞു ചേരാന്‍ അദ്ദേഹത്തിന്‌ എളുപ്പം 
കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരവും, പെരുമാറ്റവും, 
ബാഹ്യചേഷ്ഠയും വസ്ത്രാധാരണവും അതിന്‌ അനുപതമായിരുന്നു. 
ദരിദ്രരില്‍ ദരിദ്രനായിരുന്നു അദ്ദേഹം. ഇവിടെ ളോവ അവിടവിടങ്ങ 
ളില്‍ കീറി കളഞ്ഞും, വാഹനം ചേരിക്ക്‌ പുറത്തിട്ടും, കയറി വന്ന്‌, 
ദരിദ്രരോട്‌ സുവിശേഷം പ്രസംഗിക്കേണ്ട ഗതികേട്‌ അദ്ദേഹത്തിനാ 





ദീര്‍ഘദര്‍ശി | 31 


യിരുന്നു. നാല്‍ നേരവും വയറുനിറയെ ഭക്ഷണം കഴിച്ച്‌ ചേരിയില്‍ 
ചെന്ന്‌, “ദരിദ്രരെ ഭാഗ്യവാന്മാരെന്ന്‌” പറയുവാന്‍ അദ്ദേഹത്തിന്‌ കഴി 
യുമായിരുന്നില്ല. പലപ്പോഴും ഭക്ഷണത്തിലായാലും, സ്വന്തം സുഖ 
സൌകര്യങ്ങളിലായാലും, വസ്ത്രങ്ങളിലായാലും, ദരിദ്രരിലേക്കിറങ്ങി 
ച്ചെല്ലുവാന്‍ അദ്ദേഹത്തിന്റെ അനുദിനജീവിതം കൊണ്ട്‌ എളുപ്പമായി 
രുന്നു. 

അതിനേക്കാളേറെ, സുവിശേഷത്തിലെ ദരിദ്രനായ ക്രിസ്തുവിനെ 
അദ്ദേഹം പഠിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട്‌ പാവങ്ങ 
ളോട്‌ പക്ഷംചേരുക, താതാത്മ്യപ്പെടുകയെന്നൊക്കെയുള്ള ആശയ 
ങ്ങള്‍ അദ്ദേഹം എളുപ്പം മനസ്സിലാക്കി അതില്‍ ജീവിച്ച്‌, തന്നെ 
സന്യാസ പരിശീലനത്തിന്‌ ഏല്പിച്ചിരിക്കുന്ന യുവ സന്യാസികളെ 
അതിനായി ഒരുക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ താമസ സ്ഥലവും, 
അദ്ദേഹത്തിന്റെ ഭക്ഷണ്രകമവും, വസ്ത്രങ്ങളും, യാത്രകളും, എല്ലാം 
എല്ലാം ഇതിന്റെ മകുടോദാഹരണങ്ങളാണ്‌. വസ്ത്രങ്ങള്‍ എല്ലാം 
കീറിയതിനാല്‍ തുന്നല്‍ കൊണ്ട്‌ നിറഞ്ഞിരുന്നു. ദരിദ്രരോട്‌ പക്ഷം 
ചേരണമെങ്കില്‍ ഓരോരുത്തരും ദാരിദ്യം എന്താണെന്നും, അവരുമാ 
യി ഒത്തുചേരുവാന്‍ എങ്ങനെ സജ്ജമാകണമെന്നും ഞങ്ങളെ പഠി 
പ്പിച്ചു തന്നത്‌ അദ്ദേഹമായിരുന്നു. ആയതിനാല്‍ എവിടേയും കടന്നു 
ചെല്ലുവാന്‍ ഞങ്ങള്‍ക്ക്‌ എളുപ്പമായിരുന്നു. ഈ എളുപ്പവഴികളെ 
താത്വികമായും, ദൈവികമായും എന്താണ്‌ വിളിക്കേണ്ടതെന്നറിയില്ല. 


The way of adaptability, adjustability, എന്നിങ്ങനെയുള്ള വാക്കുകള്‍ 
കൊണ്ട്‌ അദ്ദേഹത്തിന്റെ ഈ ദൈവവരത്തെ നാമധേയം ചെയ്യാവുന്ന 
താണ്‌. ഈ തത്വശാസ്ത്രം ഒരു വലിയ പഠനമാക്കിയാല്‍, ഡന്‍സ്റ്റനച്ച 
നെക്കുറിച്ച്‌ മാത്രം വ്യക്തിപരമായി പഠിച്ചാല്‍ പലതും നൂതനമായി 
മനസ്സിലാക്കുവാന്‍ കഴിയും. ഒരിക്കലും മാഞ്ഞു പോകാത്ത, ഒരിക്ക 
ലും വേര്‍തിരിക്കാനാവാത്ത ഹൃദയ ഐക്യം ആരുമായും വളര്‍ത്തി 
യെടുക്കാനുള്ള ആ വലിയ കഴിവിനെ എന്തു നാമധേയമാണ്‌ കൊടു 
ക്കേണ്ടത്‌ എന്നറിയില്ല. അത്‌ ദൈവസന്നിധിയില്‍ നിന്നും പ്രാര്‍ത്ഥന 
യിലൂടെയും, ധ്യാനത്തിലൂടേയും, പഠനത്തിലൂടേയും നേടിയെടുത്ത 
താണ്‌. ഇത്‌ അനുകരിക്കാന്‍ സാധിക്കണമെങ്കില്‍ അദ്ദേഹത്തിന്റെ 
ആധ്യാത്മികത ആദ്യം നാം സ്വായത്തമാക്കണം. 


ഒരു നല്ല മനുഷ്യന്‍ ഒരിക്കലും നമ്മോട്‌ വാതോരാതെ ദൈവവച 
നം പ്രസംഗിക്കണമെന്നില്ല. അവന്റെ ആശയങ്ങളും, ചിന്തകളും 





32 ദീര്‍ഘദര്‍ശി 


നമ്മില്‍ കുത്തി നിറയ്ക്കണമെന്നില്ല. പക്ഷെ അവന്‍ നമ്മെ പ്രചോദി 
പ്പിക്കും, ധൈര്യപ്പെടുത്തും, വെല്ലുവിളികള്‍ സൃഷ്ടിക്കും; വേണ്ടിവ 
ന്നാല്‍ അവന്‍ അവന്റെ ജീവിതം നമുക്ക്‌ വേണ്ടി സമര്‍പ്പിക്കും. ജീവി 
ചിരിക്കുന്നവര്‍ നമ്മെ മരണത്തിലേയ്ക്ക്‌ നയിക്കുന്നതിനേക്കാള്‍ 
നല്ലത്‌, മരിച്ചവര്‍ നമ്മെ ജീവിതത്തിലേയ്ക്ക നയിക്കുന്നതാണ്‌. ചില 
പുസ്തകള്‍ വായിച്ചാല്‍ ലഭിക്കുന്നതിനേക്കള്‍ അറിവും പ്രചോദന 
വും ചില മഹത്തുക്കളില്‍ നിന്നും ലഭിക്കും. ചിലരുടെ മുഖചിത്രങ്ങള്‍ 
തന്നെ നമ്മെ വലിയ ചിന്തകളിലേയ്ക്കും, പ്രവര്‍ത്തനങ്ങളിലേയ്ക്കും 
നയിക്കാറുണ്ട്‌. ഒരിക്കല്‍ അബ്രാഹം ലിങ്കനോട്‌ ഒരു പടയാളി പറ 
ഞ്ഞു: “താങ്കള്‍ക്ക്‌ വേണ്ടി ഞാന്‍ മരിക്കുവാന്‍ തയ്യാറാണ്‌.” അബ്രാ 
ഹം ലിങ്കന്‍ മറുപടിയായി പറഞ്ഞതിങ്ങനെയാണ്‌: “എനിക്ക്‌ വേണ്ടി 
ഇരുപത്തയ്യായിരം പടയാളികള്‍ മരിക്കുവാന്‍ തയ്യാറുണ്ട്‌; പക്ഷെ 
എന്റെ ആവശ്യം ഒരാളെങ്കിലും എനിക്കുവേണ്ടി ജീവിക്കുവാനാണ്‌.” 
ഡണ്‍സ്റ്റനച്ചന്‍ യേശുവിനു വേണ്ടി ജീവിക്കുവാന്‍ ഒരാളെയല്ല, ആയി 
രക്കണക്കിന്‌ മനുഷ്യരെ ഒരുക്കിയവനാണ്‌. “ലോകമെങ്ങു പോയി നി 
ങ്ങള്‍ സുവിശേഷമറിയിക്കുവിന്‍” എന്ന വ്യക്തമായ ദൈവവചനം 
സ്വന്തമാക്കിയവനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. അദ്ദേഹത്തിന്റെ മനസ്സും, 
ഹൃദയവും ഒരു തീപന്തമായിരുന്നു. അത്‌ എന്നും ജ്വലിച്ചു കൊണ്ടിരി 
ക്കുന്നത്‌ ഞങ്ങള്‍ക്ക്‌ കാണാമായിരുന്നു. ഞങ്ങളെ വളര്‍ത്തിയത്‌ ഇ 
തിനു വേണ്ടി തന്നെയായിരുന്നു. ഭാഷാ പഠനവും, സാമൂഹ്യസേവന 
വും, ആദിവാസികളുടെ ഇടയിലുള്ള പരിശീലനവുമൊക്കെ ഇതിന്റെ 
ഉദാഹരണങ്ങളായിരുന്നു. ആയതുകൊണ്ടു തന്നെയാണ്‌ 
അവസാന വര്‍ഷത്തില്‍ ഞങ്ങളുടെ ഗ്രൂപ്പ്‌ മൂന്നായി തിരിഞ്ഞു മധ്യ 
ദേശിലേയ്ക്കും, തമിഴ്നാട്ടിലേയ്ക്കും, കേരളത്തിലേയ്ക്കുമായി പ്രേ 
ഷിതവൃത്തിയ്ക്ക്‌ പോയത്‌. എവിടെ ചെന്നാലും ജീവിയ്ക്കാവുന്നവ 
രാക്കി അദ്ദേഹം ഞങ്ങളെ മെനഞ്ഞെടുത്തു. ഞങ്ങളെ കഠിനാധ്വാന 
ത്തിന്റേയും, ദൈവവചന ്രഘോഷണത്തിന്റേയും തീപ്പന്തങ്ങളാക്കി 
തീര്‍ക്കുവാന്‍ അദ്ദേഹം കിണഞ്ഞ്‌ പരിശ്രമിച്ചിരുന്നു. ഇന്ന്‌ ഇന്ത്യയി 
ലും, ഇന്ത്യയ്ക്കു വെളിയിലും മിഷനറി പ്രവര്‍ത്തനത്തിന്‌ തയ്യാറെടു 
ത്ത്‌ പോയവരില്‍ പലരും ഈ തീക്ഷ്ണതയില്‍ എരിഞ്ഞവരാണ്‌. 





ദീര്‍ഘദര്‍ശി | 33 


തീക്ഷണതയുള്ള ഒരമു മിഷനറി 


ഒരു മിഷനറി ആകുവാന്‍ അദ്ദേഹം ആദ്യകാലങ്ങളില്‍ത്തന്നെ ആഗ്ര 
ഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്‌ അവസാന കാലഘട്ടങ്ങളില്‍ കോ 
യമ്പത്തൂര്‍ പ്രവിശ്യയില്‍ മിഷനറി വേല ചെയ്യുവാനുള്ള ഭാഗ്യമാണ്‌ 
ലഭിച്ചത്‌. എന്നാല്‍ അനേകരെ മിഷനറി പരിശീലനം നല്‍കി അദ്ദേഹം 
അയച്ചിട്ടുണ്ട്‌. കേരളത്തിന്‌ പുറത്ത്‌, വൈദീകവിദ്യാര്‍ഥികളെ ആദ്യമാ 
യി റാഞ്ചിയില്‍ കൊണ്ടു പോയി പഠിപ്പിച്ചപ്പോഴും അവരെ പരിശീലി 
പ്പിക്കാനായി സഭ അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. മനുഷ്യ മനസ്സില്‍ 
കത്തിയെരിയുന്ന ദൈവവചനം മറ്റുള്ളവരിലേയ്ക്ക്‌ പകര്‍ന്നു കൊടു 
ത്ത്‌, അവരെ അഗികുണ്ഠങ്ങളാക്കി മാറ്റുന്ന പ്രകിയയില്‍ ഡണ്‍സ്റ്റന 
ച്ചന്‍, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉപകരണമായിരുന്നു. ദൈവം 
നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കില്‍ ആ വിളി പൂര്‍ണ്ണമായും എറ്റെടുത്ത്‌ ദൈവ 
ത്തിന്‌ വേണ്ടി ജീവിതകാലം മുഴുവന്‍ ചിലവഴിക്കാന്‍ ഈ സന്യാസ 
വൈദികന്‍ ജീവിതത്തിന്റെ ഏറെ ഭാഗവും വൈദീക വിദ്യാര്‍ഥി പരി 
ശീലകനായി ചിലവഴിച്ചതായി മനസ്സിലാക്കാം. ഇന്ന്‌ സഭ ഗ്ലോബല്‍ 
മിഷനെക്കുറിച്ചു സംസാരിക്കുന്നുണ്ടെങ്കില്‍ വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ ഡണ്‍ 
സ്റ്റനച്ചന്‍ ഇതിനെക്കുറിച്ച്‌ ചിന്തിച്ചിരുന്നു. ഒരു പക്ഷെ ഡണ്‍സ്റ്റനച്ച 
ന്റെ ഒരു അടിസ്ഥാന വികാരമായിരുന്നു ഈ മിഷനറി ദൌത്യം. അദ്ദേ 
ഹത്തിന്റെ ജീവിതം തന്നെ ഇതിനായി ഉഴിഞ്ഞു വച്ചിരുന്നോയെന്ന്‌ 
പലപ്പോഴും സംശയിച്ചിരുന്നു. അട്ടപ്പാടി ആദിവാസികള്‍ക്കിടയില്‍ 
നവസന്യാസ പരിശീലനക്കാലത്ത്‌ പരിശീലനത്തിനായി കൊണ്ടുപോ 
യപ്പോള്‍, അദ്ദേഹമായിരുന്നു ഞങ്ങളെ പൂര്‍ണ്ണമായി നയിച്ചിരുന്നത്‌. 
ഞങ്ങള്‍ എന്തു ചെയ്യണമെന്നു ചോദിച്ചപ്പോള്‍ അദ്ദേഹത്തിന്‌ വ്യക്ത 
മായ ഉത്തരം ഉണ്ടായിരുന്നു: നിങ്ങള്‍ അവരെ “അക്ഷരം” പഠിപ്പിയ്‌ 
ക്കണം. അവരെ കൈ പിടിച്ച്‌ ഉയര്‍ത്തണമെങ്കില്‍ വിദ്യ തന്നെയാണ്‌ 
കൊടുക്കേണ്ടതെന്ന്‌ അദ്ദേഹത്തിന്‌ വ്യക്തതയുണ്ടായിരുന്നു. അതു 
പോലെ തന്നെ നോര്‍ത്ത്‌ ഇന്ത്യയില്‍ സേവനം ചെയ്യാന്‍ പോകണ 





34 ദീര്‍ഘദര്‍ശി 


മെങ്കില്‍ ഹിന്ദി ഭാഷാ പഠിക്കണമെന്നു പറഞ്ഞ്‌ ഹിന്ദി പഠിപ്പിച്ചതും 
ഇന്നും ഓര്‍മ്മയില്‍ ഓടിയെത്തുന്നു. ദൈവത്തിന്റെ വിളി സ്വീകരിച്ച 
വര്‍ ലോകത്തില്‍ എവിടെയായാലും സേവനമനുഷ്ഠിക്കുവാന്‍ തയ്യാ 
റാകണമെന്ന്‌ അദ്ദേഹം ഞങ്ങളെ എന്നും ഓര്‍മ്മിപ്പിച്ചിരുന്നു. മിഷന 
റി പ്രവര്‍ത്തകരുടെ മധ്യസ്ഥയായി കൊച്ചുത്രേസ്സ്യായെ നിയോഗിച്ചി 
ട്ടുണ്ടെങ്കില്‍, അതുപോലെത്തന്നെയാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍. അദ്ദേഹം 
മിഷനറിവേല അധികം ചെയ്യുവാന്‍ കേരളത്തിനു പുറത്തു പോയിട്ടി 
ല്ലെങ്കിലും സി.എം.ഐ. സഭയുടെ പ്രേഷിത പ്രവര്‍ത്തനത്തിന്റെ 
മദ്ധ്യസ്ഥനായി ഡണ്‍സ്റ്റനച്ചനെ ദൈവം നിയോഗിക്കട്ടെയെന്ന്‌ പ്രാര്‍ 
ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചാല്‍ ഈ സത്യം 
എല്ലാ പ്രവൃത്തികളിലും, ജീവിതത്തിലും, പ്രബോധനങ്ങളിലും 
എന്നെന്നും തെളിഞ്ഞു വരും. അദ്ദേഹം എപ്പോഴും “തീക്ഷണത”'യെ 
ന്ന പദം ഉപയോഗിച്ചിരുന്നത്‌, ഈ ആത്മാക്കള്‍ക്കായുള്ള ദാഹമായി 
രുന്നുവെന്ന്‌ പിന്നീട്‌ നമുക്ക്‌ മനസ്സിലാക്കാവുന്നതാണ്‌. ഒരു പക്ഷെ 
ഇന്ന്‌, കോയമ്പത്തൂര്‍ പ്രവിശ്യയും, ഭോപ്പാല്‍ പ്രവിശ്യയും, കെനിയ 
യും മഡഗാസ്ക്കറുമൊക്കെ നില കൊള്ളുന്നുണ്ടെങ്കില്‍ അദ്ദേഹത്തി 
ന്റെ ശിഷ്യന്‍മാരുടെ ഈ “തീക്ഷണത” കൊണ്ടാണെന്നത്‌ നിസംശയ 
മാണ്‌. എല്ലാ വിജയങ്ങളുടേയും പുറകില്‍ ഈ വന്ദ്യവൈദികന്റെ 
അദ്ധ്വാനവും, പ്രാര്‍ഥനയും, പ്രവര്‍ത്തനങ്ങളുമുണ്ട്‌. 





ദീര്‍ഘദര്‍ശി | 35 


അനദുസരണം 


അധികാര കസേരയില്‍ അധികനാള്‍ ഇരുന്നിട്ടില്ലെങ്കിലും, അധികാ 
രികളെ എങ്ങനെ അനുസരിക്കണമെന്ന്‌ അദ്ദേഹം ജീവിതത്തിലൂടെ 
യും, പഠനങ്ങളിലൂടെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്‌. അനുസരണമെന്നത്‌ 
“കണ്ണടച്ചുള്ള ആമ്മേന്‍” പറച്ചിലാണെന്ന്‌ അദ്ദേഹം ഞങ്ങളെ ഉദ്ബോ 
ധിപ്പിച്ചിരുന്നു. ശ്രേഷ്ഠന്‍മാര്‍ പറഞ്ഞാല്‍ അപ്പുറമൊന്നുമില്ലായെന്ന്‌ 
സന്യാസ്രവതമായ അനുസരണത്തിന്റെ ബാലപാഠമായി അദ്ദേഹം 
ഞങ്ങളെ അനുസ്മരിപ്പിച്ചുവെന്നു മാത്രമല്ല, ആ വഴികളിലൂടെ യാത്ര 
ചെയ്തു കാണിച്ചു തരികയും ചെയ്തു. ആശ്രമത്തിലെ ആശ്രമ 
ശ്രേഷ്ഠന്‍ പറഞ്ഞാല്‍ പിന്നെ മറുചോദ്യങ്ങളില്ല, കുറ്റാരോപണങ്ങളി 
ല്ല, പ്രത്യുത ദൈവത്തിന്റെ തിരുമനസ്സാണത്‌ എന്നു പറഞ്ഞ്‌ പഠിപ്പി 
ച്ചിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ എന്നു പറഞ്ഞാല്‍ അനുസരണ (വതത്തിന്റെ 
മകുടോദാഹരണമാണ്‌. അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റങ്ങളും, സ്ഥാനങ്ങ 
ളുമൊക്കെ നിരീക്ഷിച്ചാല്‍ നമുക്കത്‌ ബോധ്യമാകും. എന്തിനേറെ പറ 
യുന്നു അനുദിന ജീവിതത്തില്‍ താന്‍ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങ 
ളില്‍ പോലും ഈ അനുസരണത്തിന്റെ പ്രായോഗികത കാണാവുന്ന 
താണ്‌. തന്റെ എല്ലാ പ്രവൃത്തികളും സുതാര്യമായിരുന്നതിനാല്‍ 
അധികാരികളെ അനുസരിക്കുന്നത്‌ ദൈവത്തിന്റെ വെളിപാടുകളായാ 
ണ്‌ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്‌. തന്റെ ശ്രേഷ്ഠന്‍, തന്നേക്കാള്‍ 
പ്രായം കുറഞ്ഞവനായിട്ടുപോലും, ഒരു ശിശുവിനെ പോലെ ഓരോ 
കാര്യവും അനുവാദം വാങ്ങി ചെയ്യുന്നതു കാണുമ്പോള്‍ നമ്മുടെ മന 
സ്സില്‍ ഡണ്‍സ്റ്റനച്ചന്‍ എന്ന വ്യക്തിയുടെ മാഹാത്മ്യം വര്‍ദ്ധിക്കുന്നത്‌ 
മനസ്സിലാക്കുവാന്‍ സാധിക്കും. “അനുസരണം അടിമത്വമല്ലായെന്നും, 
ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നതാണെന്നും” അദ്ദേഹം പഠിപ്പിച്ചു 
തന്നു. “അധികാരികളിലൂടെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നും, 
അത്‌ നിറവേറ്റുവാന്‍ പരിശ്രമിക്കണമെന്നും” അദ്ദേഹം ഇടയ്ക്കിടെ 
ഞങ്ങളെ ഓര്‍മ്മിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഈ 





36 ദീര്‍ഘദര്‍ശി 


ബാലപാഠങ്ങള്‍ ഞങ്ങളുടെ രക്തത്തില്‍ അലിഞ്ഞു ചേര്‍ന്നു. സ്ഥാന 
മാനങ്ങളുടെ പുറകെ അദ്ദേഹം അലഞ്ഞില്ല. പലപ്പോഴും സ്ഥാനമാന 
ങ്ങള്‍ അദ്ദേഹത്തെ തേടി വന്നതാണ്‌. ലോകവസ്തുക്കളുടെ പുറകെ 
അദ്ദേഹം പോയില്ല, അതിനേക്കാളിരട്ടിയായ സന്തോഷം അദ്ദേഹത്തി 
ന്‌ ദൈവവുമായുള്ള ബന്ധത്തില്‍ നിന്നും ലഭിച്ചിരുന്നു. ഇന്ന്‌ സ്ഥാന 
മാനങ്ങളുടേയും, സല്‍പേരിന്റേയും, ്രശസ്തിയുടേയും പുറകേ 
പോയി, നിരാശയില്‍ ജീവിക്കുന്നവര്‍ക്ക്‌ ഈ സന്യാസ പുരോഹി 
തന്‍ എന്നും മാതൃകയാണ്‌, ഒരു വെല്ലുവിളിയാണ്‌. 





ദീര്‍ഘദര്‍ശി | 37 


7 


പ്രകൃതിയിലമടെ 
ദൈവത്തിങ്കലേക്ക്‌ 


പ്രകൃതിയുടെ വിശുദ്ധനായി ഫ്രാന്‍സിസ്‌ അസീസ്സിയെ നാം 
ചിത്രീകരിക്കാറുണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്‍ സി.ഐ.ഐ. സഭയുടെ ഫ്രാന്‍ 
സിസ്‌ അസീസ്സിയായിരുന്നു. പ്രപഞ്ചത്തില്‍ നിന്നും, പ്രപഞ്ച വസ്തു 
ക്കളില്‍ നിന്നും ദൈവസന്നിധിയിലേയ്ക്ക്‌ ഉയര്‍ന്ന ഫ്രാന്‍സിസ്‌ 
അസ്സീസ്സിയെ പോലെ, പ്രകൃതിയിലൂടെ, ചുറ്റുമുള്ള വ്ൃക്ഷലതാദികളി 
ലൂടെ ഈ സന്യാസവൈദികന്‍ ദൈവത്തിലേക്ക്‌ ഉയര്‍ന്നിരുന്നുവെ 
ന്ന്‌ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവര്‍ക്ക്‌ മനസ്സിലാക്കുവാന്‍ സാധി 
യ്ക്കും. മനുഷ്യരോടെന്നപോലെ വൃക്ഷലതാദികളോട്‌ എന്തോ ഒരു 
പ്രത്യേക മമത അദ്ദേഹത്തിനുണ്ടായിരുന്നു. സസ്യശാസ്ത്രത്തില്‍ 
താല്‍പര്യമുള്ള പോലെ പലപ്പോഴും തോന്നിയിരുന്നു. ചെടികളും 
കായ്കനികളും അദ്ദേഹത്തിന്റെ ശ്രുശ്രൂഷ ധാരാളമായി സ്വീകരിച്ചിട്ടു 
ണ്ട്‌. പൂക്കളെ വിശകലനം ചെയ്തും, പുതിയ തരം കായ്കള്‍ ഉണ്ടാ 
ക്കുവാന്‍ പരിശ്രമിച്ചും, ചെടികള്‍ ഒട്ടിച്ചു ചേര്‍ത്തും ഡണ്‍സ്റ്റനച്ചന്‍ 
തോട്ടപ്പണിയുടെ സമയം ചിലവഴിച്ചിരുന്നു. ഇതിനിടയില്‍ ചില പരീ 
ക്ഷണങ്ങള്‍ അദ്ദേഹം തന്റേതായി ചെയ്തുകൊണ്ടിരുന്നത്‌ ഞങ്ങളോ 
ട്‌ പറഞ്ഞിരുന്നു. റോസ്ച്ചെടിയുടെ ബഡ്ഡിങ്ങും അതിന്റെ വളര്‍ച്ചയും 
കാരൃയഗൌരവമായി തന്നെ അദ്ദേഹം എടുക്കാറുണ്ട്‌. മാവിന്റെ തൈക 
ളില്‍ ബഡ്ഡിങ്ങ്‌ പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. 


ഒരു പക്ഷെ പ്രകൃതിയോടുള്ള ഈ സ്നേഹവും പരിചരണങ്ങളു 
മൊക്കെ അദ്ദേഹത്തെ ദൈവത്തോട്‌ കൂടുതല്‍ അടുപ്പിച്ചിരുന്നു. 
അതുപോലെ തന്നെ വാഴകൃഷി, കപ്പലണ്ടി കൃഷി, ചോളം എന്നിവ 
അദ്ദേഹത്തിന്റെ കൃഷിയിലുള്ള താല്‍പര്യം എടുത്തു കാണിച്ചിട്ടുണ്ട്‌. 
ഡന്‍സ്റ്റനച്ചന്റെ 60-ാം പിറന്നാളിനു സമ്മാനം ചോദിച്ചപ്പോള്‍ 60 വാഴ 
ക്കുഴി കുത്തി, അതില്‍ 60 വാഴക്കണ്ണ്‌ കൊണ്ടുവന്നു വയ്ക്കാമെന്നു 
ഞങ്ങളോട്‌ പറഞ്ഞു. പിന്നീട്‌ ഒരിക്കല്‍ പോലും ഒരു സമ്മാനവും 
ഞങ്ങള്‍ ചോദിച്ചിട്ടില്ല. അദ്ദേഹം സ്വന്തമായി ഉപയോഗിക്കുന്ന ഒരു 





38 | ദീര്‍ഘദര്‍ശി 


“കൈക്കോട്ട്‌ (തൂമ്പ)” ഇന്നും ഞങ്ങളുടെ ഓര്‍മ്മയിലുണ്ട്‌. ഉപയോ 
ഗിക്കുന്ന കൃഷി ഉപകരണങ്ങള്‍ എടുത്തിടത്ത്‌ തന്നെ കൊണ്ടുചെന്നു 
വയ്ക്കാന്‍ എന്നും നിഷ്ക്കര്‍ച്ചിരുന്നു. മണ്ണിനോടും പ്രകൃതിയോടുമു 
ള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഞങ്ങള്‍ക്ക്‌ ഒരിക്കലും മറക്കാന്‍ 
സാധിക്കുകയില്ല. എവിടെ യാത്രക്കു പോയി തിരിച്ചു വരുമ്പോഴും 
മൂന്നോ നാലോ പുതിയ തരം ചെടികള്‍ കൊണ്ടു വരാതിരിക്കില്ല. 
അത്‌ ചട്ടിയില്‍ വയ്ക്കാനും, വച്ചു പിടിപ്പിയ്ക്കാനും അദ്ദേഹം കാണി 
ക്കുന്ന താല്‍പര്യം ശ്രദ്ധാര്‍ഹമാണ്‌. ദൈവത്തിലേയ്ക്ക്‌, ഓരോ പുഷ്‌ 
പങ്ങളെടുത്തും, ചെടികളെ ശ്രുശ്രൂഷിച്ചും അദ്ദേഹം ഉയര്‍ന്നു പോകു 
ന്ന കാഴ്ച്ച നമുക്ക്‌ അദ്ദേഹത്തിന്റെ ചെയ്തികളില്‍ നിന്നും കണ്ട്‌ മന 
സ്സിലാക്കാവുന്നതാണ്‌. 


പ്രകൃതിയെ ദൈവത്തിന്റെ കയ്യൊപ്പായി കാണുകയും, ആ പ്രകൃ 
തിയിലൂടെ ദൈവത്തിന്റെ മുഖം ദര്‍ശിക്കുകയും ചെയ്തിരുന്ന അസീ 
സ്സിയിലെ ഫ്രാന്‍സിസ്‌ പുണ്യവാളനും, ഡണ്‍സ്റ്റനച്ചനും തമ്മില്‍ 
വ്യത്യാസമുണ്ടായിരുന്നില്ലായെന്ന്‌ പറയുന്നത്‌ ശരിയാണ്‌. 





ദീര്‍ഘദര്‍ശി | 39 


സത്യവറും നീതിയും 


സത്യം, അഹിംസ ഇവ രണ്ടും മഹാത്മാഗാന്ധിജിയുടെ ആദര്‍ശങ്ങ 
ളാണ്‌. ഇന്ന്‌ സമൂഹം അതിന്‌ എന്ത്‌ വില കൊടുക്കുന്നുവെന്ന്‌ അറി 
യില്ല; പക്ഷെ ഈ രണ്ട്‌ ആദര്‍ശങ്ങളും ഹൃദയത്തിലേറ്റി നടന്ന ഒരു 
സന്യാസിയായിരുന്നു ഡണ്‍സ്റ്റച്ചന്‍. അണുവിട മാറാന്‍ സമ്മതിക്കാ 
ത്ത രണ്ടു ഗാന്ധിയന്‍ ആദര്‍ശങ്ങള്‍. അദ്ദേഹം ആ ഗാന്ധിയന്‍ തത്വ 
ചിന്തകളുടെ ഒരു മനുഷ്യനും, എന്നും ജീവിതത്തില്‍ പകര്‍ത്തുവാന്‍ 
ആഗ്രഹിക്കുന്നവനുമായിരുന്നു. ഏത്‌ ഉത്തരവും, മറുപടിയും ഈ 
രണ്ടു തത്വങ്ങളില്‍ അധിഷ്ഠിതമായിരുന്നു. 

അദ്ദേഹത്തിന്റെ ജീവിതലാളിത്യവും, ദാരിദ്യാരൂപിയും ഈ തത്വ 
ചിന്തയുടെ ഭാഗങ്ങളാകാം. ഏതൊരു പ്രശ്നങ്ങളും അതിന്റെ നിവാ 
രണങ്ങളും അദ്ദേഹം കൊണ്ടെത്തിക്കുന്നത്‌ സത്യത്തിലും നീതിയി 
ലുമായിരിക്കും. ഈ മഹത്തായ ചിന്തയില്‍ ജീവിച്ച്‌, പഠിച്ച്‌, മറ്റുള്ളവ 
രോട്‌ പറയുമ്പോള്‍, പലപ്പോഴും ഒരു ആധികാരികത അനുഭവപ്പെടു 
ന്നുണ്ടായിരുന്നു. ജീവിതത്തില്‍ ഇതിന്‌ വിപരീതമായി ഒരു അക്ഷരം 
സംസാരിക്കുകയോ, പ്രവൃത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നു മാത്രമ 
ല്ല, ജീവിതത്തില്‍ ജീവിച്ചു കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്‌. ഇതി 
നെതിരെ ഒരു വിട്ടുവീഴ്ച്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. 
ഗാന്ധിജിയുടെ പുസ്തകങ്ങള്‍ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്ന്‌, തന്റെ 
സംസാരത്തിലൂടെയും, പ്രവൃത്തികളിലൂടേയും അദ്ദേഹം തെളിയിച്ചി 
ട്ടുണ്ട്‌. ഈ രണ്ടു സുകൃതങ്ങള്‍ എവിടെ ചെന്നാലും, അദ്ദേഹം മുറു 
കെ പിടിച്ചിട്ടുമുണ്ട്‌. 

ഉന്നതമായ ചിന്തയും, ലളിതമായ ജീവിതവും - അതായിരുന്നു 
ഗാന്ധിജിയെങ്കില്‍ ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതവും അങ്ങനെത്തന്നെയാ 
യിരുന്നു. പൊതുവായ ഏത്‌ സംസാരങ്ങളിലും, ചര്‍ച്ചകളിലും ഈ 
ആദര്‍ശങ്ങള്‍ അദ്ദേഹം ഉയര്‍ത്തിപ്പിടിച്ചിരുന്നു. സത്യം പറഞ്ഞാല്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ ഉള്ള വേദികളിലും, യോഗങ്ങളിലും ആര്‍ക്കും സത്യ 





40 | ദീര്‍ഘദര്‍ശി 


ത്തിനും, അഹിംസയ്ക്കും, നീതിയ്ക്കുമെതിരെ സംസാരിക്കാനുള്ള 
ധൈര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അധരങ്ങള്‍ എന്നും വിളി 
ച്ചു പറയുമായിരുന്നു: “സത്യമേവ ജയതേ.” 


സത്യത്തേയും, നീതിയേയും കുറിച്ച്‌ പറഞ്ഞു തരിക മാത്രമല്ല, 
അവ അനുഷ്ഠിക്കുമ്പോള്‍ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും, 
വേദനകളും എണ്ണിയെണ്ണി പറഞ്ഞു തന്ന്‌, ജീവിക്കുവാന്‍ പ്രചോദനം 
നല്‍കിയ ഒരു ആത്മീയ ഗുരുവായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. സന്യാസി 
ഒരു പ്രവാചകനാണെന്നും അവന്‍ സത്യവും, നീതിയും ലോകത്തിന്‌ 
ഓര്‍മ്മിപ്പിച്ചു കൊടുക്കണമെന്നും അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ടാ 
യിരുന്നു. ഈ ദര്‍ശനങ്ങള്‍ ജീവിതത്തിന്‌ നല്‍കുന്നത്‌ ചിലപ്പോള്‍ 
തീരാദുഃഖങ്ങളും കണ്ണുനീരുമായിരിക്കുമെന്ന്‌ ഞങ്ങളെ ഓര്‍മ്മിപ്പിക്കാ 
റുണ്ട്‌. ക്രിസ്തുവിന്റെ ജീവിതവുമായി എന്നെന്നും നമ്മുടെ കൊച്ചു 
കൊച്ചു ജീവിതങ്ങളെ ഒന്നിപ്പിക്കുവാന്‍ പരിശ്രമിക്കാറുണ്ട്‌. ഡണ്‍സ്റ്റന 
ച്ചന്റെ രണ്ടു കണ്ണുകളായിരുന്നു സത്യവും, നീതിയും. ഡണ്‍സ്റ്റനച്ചന്‍ 
നമ്മില്‍ നിന്നും മണ്‍മറഞ്ഞു പോയിട്ടും, അദ്ദേഹത്തിന്റെ ഈ പൊന്‍ 
തൂവലുകള്‍ ഒരിക്കലും നശിക്കാതെ, ശിഷ്യന്‍മാരുടെ കിരീടങ്ങളിലെ 
പൊന്‍തൂവലുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. 


ഒരു കാലഘട്ടത്തില്‍ സന്യാസ ജീവിതത്തില്‍ മുഴങ്ങികേട്ട ഒരു 
വാക്കാണ്‌ ശ്യൂനൃവല്‍ക്കരണം (Kലnഠടiട). അറിഞ്ഞു കൂട്ടി തന്റേതായി 
ട്ടുള്ളതും, തന്റേതാക്കാവുന്നതുമായ കാര്യങ്ങള്‍ വേണ്ടായെന്ന്‌ വയ്ക്കാ 
വുന്നതിനെയാണ്‌ ശ്യൂന്യവല്‍ക്കരണമെന്നു പറയുന്നത്‌. 


ഇവിടെ ഡണ്‍സ്റ്റനച്ചനെ കുറിച്ച്‌ ചിന്തിക്കുമ്പോള്‍, ഒരു വ്യക്തി 
യെന്ന നിലയിലും, ഒരു സന്യാസവൈദികന്‍ എന്ന നിലയിലും ഡണ്‍സ്റ്റ 
നച്ചന്‍ പഠിക്കുവാന്‍ കഴിവുള്ളവനും, ബുദ്ധി സാമര്‍ത്ഥ്യമുള്ളവനുമാ 
യിരുന്നു. പക്ഷെ എന്തുകൊണ്ട്‌, അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോള്‍, 
മറ്റ്‌ ചില വൈദികരെപ്പോലെ ഉന്നതവിദ്യാഭ്യാസത്തിന്‌ അദ്ദേഹത്തെ 
അയച്ചില്ലായെന്നോ, പോയില്ലായെന്നോ ചിന്തിക്കുമ്പോള്‍ ഈ “ശൂന്യ 
വല്‍ക്കരണം” എന്നതിന്റെ ജീവിത യാഥാര്‍ത്ഥ്യം അദ്ദേഹത്തിന്റെ ജീവി 
തത്തില്‍ അടിസ്ഥാനമായിരുന്നുവെന്ന്‌ കാണാം. 


പക്ഷേ ഏത്‌ ഉന്നത പഠനം കഴിഞ്ഞ്‌ വന്ന സന്യാസിയെക്കാളും, 
അദ്ദേഹം വിഷയങ്ങളില്‍ ഗാഡമായ അറിവുള്ളവനും എന്നും പഠിച്ചു 
കൊണ്ടിരിക്കുന്നവനുമാണെന്ന്‌ അദ്ദേഹത്തിന്റെ ജീവിതത്തില്‍ നിന്നും 
മനസ്സിലാക്കാവുന്നതാണ്‌. A learned man എന്നു പറയുന്നതും, A man 





ദീര്‍ഘദര്‍ശി | 41 


with degree എന്നു പറയുന്നതും തമ്മില്‍ വൃത്യാസമുണ്ട്‌. പഠിച്ചവന്‍ 
അവന്‍ പഠിച്ച വിഷയത്തിലുള്ള ജ്ഞാനമെങ്കില്‍ ഒരു വിജ്ഞാനി, 
ഏതൊരു വിഷയത്തെക്കുറിച്ചും അറിവ്‌ നേടിയിട്ടുളളവനാണ്‌. ഇവി 
ടെ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു സര്‍വ്വക 
ലാശാലയിലും പഠിച്ചിട്ടില്ലെങ്കിലും, അദ്ദേഹം ഏതൊരറിവുള്ളവനേ 
ക്കാളും കൂടുതല്‍ അറിവ്‌ സമ്പാദിച്ചിരുന്നു. പരന്ന വായനയും, അതീ 
വ ശ്രദ്ധയോടെയുള്ള ധ്യാനവും, ഉയര്‍ന്ന ചിന്തയും അദ്ദേഹത്തിന്‌ 
കൈമുതലായിരുന്നു. ഒരു പക്ഷേ, നമുക്കതിനെ അദ്ദേഹത്തിന്റെ 
മാനുഷികമായ ബുദ്ധിവൈഭവമെന്നോ, ദൈവത്തിന്റെ സര്‍വ്വകലാശാ 
ലയിലെ വിദ്യാഭ്യാസമെന്നോ വിശേഷിപ്പിക്കാം. ഒരു കാര്യം തീര്‍ച്ച, 
ദൈവത്തിന്റെ വിദ്യാലയത്തിലെ പഠനം മാനുഷിക സര്‍വ്വകലാശാല 
യെ വെല്ലുന്ന ഒന്നാക്കി മാറ്റി ഈ പുരോഹിതന്‍. വിജ്ഞാനത്തിന്റെ 
ഉറവിടമായ ദൈവത്തിന്റെ കൈകളില്‍ നിന്നും ഡണ്‍സ്റ്റനച്ചന്‍ അത്‌ 
ആവോളം പകര്‍ന്നെടുത്തു. 


ഒരിക്കല്‍ പോലും തന്റെ പ്രാഗല്‍ഭ്യം ഒരിടത്തും പ്രകടിപ്പിക്കാന്‍ 
അദ്ദേഹം തുനിഞ്ഞിട്ടില്ല. ഇവന്‍ ആര്‍? ആശാരിപ്പണിക്കാരനായ 
ജോസഫിന്റേയും, മറിയത്തിന്റേയും മകനല്ലേയെന്ന്‌ യേശുവിനെകു 
റിച്ച്‌ പറഞ്ഞതുപോലെ ഈ സന്യാസവൈദികനെക്കുറിച്ച്‌ പലരും 
രഹസ്യമായും, പരസ്യമായും പറഞ്ഞിട്ടുണ്ട്‌. 

മറ്റു വൈജ്ഞാനികരുടെ അടുത്ത്‌ ചെന്ന്‌ സംശയനിവാരണം 
ചെയ്യുന്നതിനേക്കാള്‍ എളുപ്പമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ അടുത്ത്‌ 
വന്ന്‌ സംശയങ്ങള്‍ ചോദിക്കാന്‍. അറിയില്ലെങ്കില്‍, പഠിച്ച്‌ പറയാമെ 
ന്ന്‌ അദ്ദേഹം മുഖത്തു നോക്കി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ 
വിജ്ഞാനം അദ്ദേഹം തന്നെയായിരുന്നു. വലിയ സദസ്സുകളില്‍ വലി 
യ വലിയ പ്രഭാഷണങ്ങളോ, വീഡിയോ കോണ്‍ഫ്രന്‍സുകളോ നട 
ത്താന്‍ അദ്ദേഹം തുനിഞ്ഞില്ലെന്നുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വിനയം 
അതിന്‌ സമ്മതിച്ചിരുന്നില്ല. ഒരു പക്ഷെ ഗാന്ധിജി പറഞ്ഞതുപോലെ 
“എന്റെ ജീവിതമാണ്‌ എന്റെ സന്ദേശം.” 


വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ ഒരു സന്യാസിനി അവരെ ധ്യാനിപ്പിക്കുവാന്‍ 
ശ്രേഷ്ഠന്‍ നിയോഗിച്ചതിന്റെ പേരില്‍ ധ്യാനിപ്പിച്ച ഡണ്‍സ്റ്റനച്ചന്റെ 
കഥ പറയുകയുണ്ടായി. ധ്യാനത്തിനുള്ള സമയം നോട്ടീസ്‌ ബോര്‍ 
ഡില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ പ്രഭാഷണം 10 മണിയ്‌ 
ക്ക്‌ തുടങ്ങി, 11.30-ന്‌ അവസാനിക്കും. കോണ്‍വെന്റിലുള്ള എല്ലാ 





42 | ദീര്‍ഘദര്‍ശി 


അംഗങ്ങളും പ്രഭാഷണം കേള്‍ക്കാന്‍ വന്നിരുന്നു. പ്രഭാഷണം തുട 
ങ്ങി 15 മിനിറ്റു കഴിഞ്ഞപ്പോള്‍ ധ്യാനഗുരു പറയുന്നു, ഞാന്‍ ഒരുങ്ങി 
ക്കൊണ്ടുവന്ന വിഷയം തീര്‍ന്നു. ഇനി നിങ്ങള്‍ കേട്ടതിനെക്കുറിച്ച്‌ 
സ്വയമേവ ദൈവസന്നിധിയില്‍ ചെന്ന്‌ ധ്യാനിക്കുക. ഇത്‌ ആദ്യപ്രഭാ 
ഷണത്തിന്റെ കഥമാത്രമല്ല. അവസാന പ്രഭാഷണംവരെയും സമയം 
മുഴുപ്പിക്കാനാവാതെ അദ്ദേഹം വിഷമിച്ചു പോയി. ധ്യാനഗുരുവിനെ 
നിയോഗിച്ച ശ്രേഷ്ഠനും ഇതറിഞ്ഞു. 

ഏകദേശം 50 വര്‍ഷങ്ങള്‍ക്കു ശേഷം ആ ധ്യാനത്തില്‍ പങ്കെടുത്ത 
കന്യാസ്ത്രീ പറയുകയുണ്ടായി, എത്ര പ്രഗല്‍ഭരായ ധ്യാന ഗുരുക്ക 
ന്മാര്‍, വചന പ്രഘോഷകന്മാര്‍ ഇതിനിടെ വന്ന്‌ ധ്യാനിപ്പിച്ചു പോയി. 
എങ്കിലും ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞ അന്നത്തെ ചുരുങ്ങിയ സമയത്തെ 
ധ്യാനത്തെ വെല്ലുന്നവ എന്റെ ജീവിതത്തില്‍ ഇതുവരെയും കേട്ടിട്ടി 
ല്ല. അദ്ദേഹം ഞങ്ങള്‍ക്ക്‌ പകര്‍ന്നു തന്ന സന്ന്യാസ ചിന്തകള്‍ ഇന്നും 
മായാതെ മറയാതെ മനസ്സില്‍ തെളിഞ്ഞുനില്‍ക്കുന്നു. 

ആരുടേയും മനസ്സിലേക്ക്‌ കയറി ചെല്ലുവാന്‍ ഇഷ്ടപ്പെടാത്ത, 
അതേസമയം ഏവരും നെഞ്ചേറ്റിക്കൊണ്ടു നടന്ന ഒരു അസാധാരണ 
വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. എല്ലാമുണ്ടായിരു 
ന്നിട്ടും, ഒന്നുമില്ലാത്തവനേപ്പോലെ ജീവിച്ച ഒരു മനുഷ്യന്‍. എല്ലാം 
അനുഭവിക്കാമായിരുന്നെങ്കിലും ഒന്നും വേണ്ടായെന്ന്‌ ചിന്തിച്ച ഒരു 
മനുഷ്യന്‍. 

സന്യാസത്തിന്റെ അടിസ്ഥാനം ഈ ശൂന്യവല്‍ക്കരണമാണെന്ന്‌ 
നിശബ്ദമായി ലോകത്തിന്റെ മുന്‍പില്‍ പ്രഘോഷിച്ച ഒരു സന്യാസവൈ 
ദികന്‍. ഒരിക്കല്‍ മനുഷ്യന്റെ ധനസമ്പാദനത്തെക്കുറിച്ചുള്ള ചര്‍ച്ച നട 
ക്കുന്നതിനിടയില്‍ അദ്ദേഹം പറഞ്ഞു. “അധികം പണം സമ്പാദിക്കു 
ന്നതും, പണം ഒട്ടുമില്ലായ്മയും മനുഷ്യന്‍ ദോഷം ചെയ്യും. ആവശ്യ 
ത്തില്‍ കൂടുതല്‍ ഒന്നും സമ്പാദിക്കരുത്‌, ശേഖരിക്കരുത്‌. സമാധാന 
മുണ്ടാകുവാന്‍ ഏറ്റവും വലിയ എളുപ്പവഴി അതു മാത്രമാണ്‌.” 





ദീര്‍ഘദര്‍ശി | 43 


9 


ശദൃന്യവല്‍ക്കരണം 


കുറവുകളെ സ്വയം മനസ്സിലാക്കി ദൈവത്തിന്‌ നമ്മെ മുഴുവനായി സ 
മര്‍പ്പിച്ചു കഴിഞ്ഞാല്‍ പിന്നെ ദൈവം നമ്മെ നയിച്ചു കൊള്ളും. ആര്‍ 
സിലെ വികാരിയായിരുന്ന വി. ജോണ്‍ വിയാനി പുണ്യവാന്‍ പഠന 
ത്തില്‍ മോശമായതുകൊണ്ട്‌ സെമിനാരിയില്‍ നിന്നും പുറത്താക്ക 
പ്പെട്ടവനാണ്‌. ഫാ. ബല്ലിയുടെ കാരുണ്യം കൊണ്ടു മാത്രമാണ്‌ ഒരു 
വൈദികനാകാന്‍ സാധിച്ചത്‌. “ആര്‍സ്‌” എന്ന കൊച്ചു ഇടവകയില്‍ 
അദ്ദേഹം വികാരിയായി നിയോഗിക്കപ്പെട്ടു. ദൈവതിരുസന്നിധിയില്‍ 
ഇടവിടാതെ പ്രാര്‍ത്ഥിച്ചും ഉപവാസമനുഷ്ഠിച്ചും, ആ തകര്‍ന്നടിഞ്ഞ 
ഇടവകയെ ഉയര്‍ത്തിക്കൊണ്ടു വന്നു. 


ലോകം കാണുന്ന പോലെയല്ല, ദൈവം മനുഷ്യരെ കാണുന്നത്‌. 
തങ്ങളുടെ കുറവുകള്‍ ദൈവത്തിന്റെ കരങ്ങള്‍ കൊണ്ട്‌ നികത്തുക 
യും, ഇരട്ടികഴിവുകളാക്കുകയും ചെയ്യുന്നു. ഇവിടെ ഡണ്‍സ്റ്റനച്ചന്‍ 
തന്റെ കുറവുകള്‍ ദൈവസന്നിധിയിലര്‍പ്പിച്ച്‌, ദൈവത്തിന്റെ പ്രചോദ 
നങ്ങളും വരദാനങ്ങളും ഏറ്റു വാങ്ങി മനുഷ്യരുടെ മുമ്പില്‍ സേവനമ 
നുഷ്ഠിച്ചിരുന്ന ഒരു വന്ദ്യ സന്യാസ പുരോഹിതനായിരുന്നു. 

ദൈവത്തിന്റെ അടുത്തു ചെല്ലുമ്പോള്‍ ഓരോ മനുഷ്യനും, സ്വയ 
മായി താന്‍ ആരെന്നും എന്താണെന്നും മനസ്സിലാക്കി, വിനയാമ്പിത 
നായിത്തീരാറുണ്ടെന്ന്‌ വിശുദ്ധരുടെ പുസ്തകങ്ങള്‍ സാക്ഷ്യപ്പെടുത്തു 
ന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമേന്മ അവന്റെ വിനയത്തി 
ലാണ്‌ (humble nature) അടങ്ങിയിരിക്കുന്നത്‌. നമ്മുടെ അമ്മ പരിശുദ്ധ 
കന്യാകമറിയമാണ്‌ ഇതിന്‌ ഉത്തമ ഉദാഹരണം. ഒരു മനുഷ്യന്റെ വലു 
പ്പം മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ്‌ ഈ മനോഭാവം. 

ഇവിടെ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ ചിന്തിക്കുമ്പോള്‍ അദ്ദേഹത്തിന്റെ 
ശ്രേഷ്ഠത ഈ വിനയം തന്നെയാണ്‌. താന്‍ ആരാണെന്ന ബോധ്യം 
അദ്ദേഹത്തിന്‌ വ്യക്തമായിരുന്നു. ദൈവ തിരുമുമ്പാകെ താന്‍ ഒന്നുമ 





44 | ദീര്‍ഘദര്‍ശി 


ല്ലായെന്നും തന്റെ കഴിവുകളും കഴിവുകേടുകളും താരതമ്യം ചെയ്യു 
മ്പോള്‍ താന്‍ നിസ്സാരനാണെന്നും കുറവുകളുടെ മനുഷ്യനാണെന്നും 
ചിന്തിച്ചിരുന്നു. 

“ആദ്ധ്യാത്മികമായി ഇന്ന്‌ ഞാന്‍ വളരെ താഴെപ്പോയി, ഒന്നും 
ഇന്ന്‌ നേടാനായില്ല” എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക്‌ ഞങ്ങളോട്‌ പറയു 
മ്പോള്‍, എട്ടും പൊട്ടും തിരിയാത്ത, ആധ്യാത്മികതയുടെ ബാലപാഠ 
ങ്ങള്‍ പഠിക്കാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മനസ്സിലാ 
യിരുന്നില്ല. ഇന്ന്‌ പുറകോട്ട്‌ തിരിഞ്ഞു നോക്കുമ്പോള്‍, അന്ന്‌ അദ്ദേ 
ഹം പറഞ്ഞതിന്റെ അര്‍ത്ഥം മനസ്സിലാകുന്നുണ്ട്‌. അഴകോ, ആകാരഭം 
ഗിയോ ഇല്ല. ഓര്‍മ്മശക്തി വളരെ കുറവ്‌; പ്രസംഗചാതുരിയോ, 
സംസാരപാടവമോ ഇല്ല; ആരെയും ആകര്‍ഷിക്കുവാന്‍ പോന്ന ഒന്നു 
മില്ലാത്തവന്‍ എന്നുവേണമെങ്കില്‍ പറയാം. പക്ഷെ ഈ കുറവുകള്‍ 
ദൈവതിരുസന്നിധിയിലും മനുഷ്യരുടെ മുന്നിലും ഏറ്റു പറഞ്ഞ്‌ ചില 
പ്പോള്‍ സ്വയം ശൂന്യനാകാറുണ്ട്‌. 

ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം ദൈവതിരുസന്നിധിയിലും, 
മനുഷ്യരുടെ മുന്‍പിലും സംതൃപ്തിയുള്ള സന്യാസ ജീവിതത്തിന്‌ 
ഉടമയായിരുന്നുവെന്ന്‌ ഏവര്‍ക്കുമറിയാം. 


മാനുഷികമായ, ആദ്ധ്യാത്മികമായ ഗുണങ്ങള്‍ ഒരു ത്രാസില്‍ വച്ച്‌ 
അളന്നു നോക്കിയാല്‍ അദ്ദേഹത്തിന്റെ ആദ്ധ്യാത്മികതയുടെ ആഴം 
താഴെ മുട്ടിനില്ക്കുന്നത്‌, നമുക്ക്‌ കാണാവുന്നതാണ്‌. ഇതാണ്‌ ഡണ്‍ 
സ്റ്റനച്ചനെ മറ്റുള്ളവരില്‍ നിന്നും വ്യത്യസ്തനാക്കുന്നതാണ്‌. 

ലോകജീവിതത്തില്‍ ചിലപ്പോഴെങ്കിലും സ്വന്തം കുറവുകളെ മറ്റുള്ള 
വരുടെ മുന്നില്‍ വിറ്റ്‌ കാശാക്കുന്നവരെ കണ്ടുമുട്ടാറുണ്ട്‌. “ഞാന്‍ ദേഷ്യ 
ക്കാരനാണ്‌ ഞാന്‍ ആരെയും വിമര്‍ശിക്കും,” “ഞാന്‍ ഒരു വാഗ്മിയാ 
ണ്‌” “ദൈവത്തിന്റെ ആധ്യാത്മികതയില്‍ മറ്റുള്ളവരേക്കാള്‍ ഉയര്‍ന്നവ 
നാണ്‌” എന്നിങ്ങനെയുള്ള മനോഭാവം വച്ചുപുലര്‍ത്തുന്ന ധാരാളം 
പേരെ സന്യാസ ജീവിതത്തിലും അതിനു പുറത്തും കണ്ടുമുട്ടാറുണ്ട്‌. 

കുറവുകളെ, കുറവുകളായി മനസ്സിലാക്കി, അത്‌ ദൈവത്തോടും,സ 
ഹജരോടും ഏറ്റ്‌ പറഞ്ഞ്‌, സത്യസന്ധമായി ജീവിക്കുന്നവരെ കണ്ടുമുട്ടു 
ക എളുപ്പമല്ല. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടണമെങ്കില്‍ ഈ വന്ദ്യ വൈദി 
കന്റെ ജീവിതത്തിലേയ്ക്ക്‌ കടന്നു ചെല്ലണം. “നിങ്ങള്‍ ശിശുക്കളെപ്പോ 
ലെ ആകുവിന്‍” എന്ന ദൈവവചനത്തിന്റെ ജീവക്കുന്ന മാതൃകയായിരു 
ന്നു ഡണ്‍സ്റ്റനച്ചന്‍. 





ദീര്‍ഘദര്‍ശി | 45 


മനുഷ്യന്‍ കാണുന്നപോലെയല്ല, ദൈവം കാണുന്നത്‌ എന്നതിന്റെ 
പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. ആധ്യാത്മികതയുടെ 
പരമപ്രധാനമായ ഗുണങ്ങള്‍ ആത്മാര്‍ത്ഥത, സത്യസന്ധത എന്നിവയി 
ല്‍ കണ്ടെത്താം. ഈ സന്യാസജീവിതത്തോട്‌ ആത്മാര്‍ത്ഥത വച്ചുപു 
ലര്‍ത്തി ഇഹലോകവാസം വെടിഞ്ഞ ഒരു സാധകനായിരുന്നു ഈ 
പുണ്യപുരുഷന്‍. മനുഷ്യകുലത്തിലെ ഒരു “rare ട്ട” വിചിത്ര മനു 
ഷ്യന്‍ - അമാനുഷികന്‍. 

ക്രൈസ്തവ സഭ നാശത്തിലൂടെ ചരിച്ചുക്കൊണ്ടിരിക്കേ, ഒരുനാള്‍ 
ഫ്രാന്‍സീസ്‌ അസീസ്സിയെയാണ്‌ ദൈവം സഭയെ നവീകരിക്കുവാന്‍ 
ക്ഷണിച്ചത്‌. “Rebuild the Church” എന്നു പറഞ്ഞപ്പോള്‍, അദ്ദേഹം തെറ്റി 
ദ്ധരിച്ചത്‌ അടുത്തുള്ള ഒരു ചെറിയ പള്ളിയെ പുനരുദ്ധരിക്കുവാനാണ്‌. 
പിന്നീട്‌ അദ്ദേഹത്തിന്‌ ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലായി. അങ്ങ 
നെയാണ്‌ ലാകികമായതെല്ലാം ഉപേക്ഷിച്ച്‌, പൂര്‍ണ്ണമായും ദൈവത്തിന്‌ 
സമര്‍പ്പിച്ച്‌ സ്വന്തം വീടും, നാടും, മാതാപിതാക്കന്‍മാരേയും വേണ്ടെന്നു 
വച്ച്‌ ഇറങ്ങി പുറപ്പെട്ടത്‌. അദ്ദേഹം തിരഞ്ഞെടുത്ത വഴികള്‍ വളരെ 
വിചിത്രമായിരുന്നു. ലാളിതൃത്തിന്റേയും, ദാരിദ്യത്തിന്റേയും, വിനയ 
ത്തിന്റേയും, പ്രാര്‍ത്ഥനയുടേയും പുതിയ വഴി വെട്ടിത്തെളിച്ചു. ആ 
വഴി ഇന്നും ജനഹൃദയങ്ങളില്‍ നിറഞ്ഞു നില്‍ക്കുന്നു. ലോകത്തിന്റെ 
സുന്ദരമായ വഴികളില്‍ നിന്നും മാറി ഈ ദൈവീക വഴി സ്വീകരിച്ച 
പ്പോള്‍ ആരും ചിന്തിച്ചില്ല സഭയുടെ ദിശ തന്നെ മാറിപ്പോകുമെന്ന്‌. 
പക്ഷെ ഫ്രാന്‍സീസ്‌ അസീസ്സിയുടെ ജീവിതം ലോകത്തിന്‌ പുതിയ 
ഒരു ദിശാബോധം നല്‍കി. 





46 | ദീര്‍ഘദര്‍ശി 


10 


മഠവിയമുടെ ആദ്ധ്യാത്മികത 


“മറവി” മനുഷ്യ സഹജമാണ്‌. അത്‌ ദൈവം മനുഷ്യന്‍ തന്നിരിക്കുന്ന 
ഒരു വരദാനമാണ്‌. ഡണ്‍സ്റ്റനച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 
എല്ലാം മറക്കും. പക്ഷെ കാര്യമാത്രപസക്തമായവ ഓര്‍മ്മിച്ചു വയ്‌ 
ക്കും. ദൈവസന്നിധിയില്‍ വിലയില്ലാത്തതും, ലോകത്തിന്റെ മുമ്പില്‍ 
വിലയുള്ളതുമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പെട്ടന്ന്‌ മറക്കും. 
ദൈവസന്നിധിയില്‍ വിലയുള്ളതായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം 
ഓര്‍ക്കുകയും, മനസ്സില്‍ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാറുണ്ടെന്ന 
കാര്യം അദ്ദേഹത്തെ അടുത്തറിയാവുന്നവര്‍ക്ക്‌ മനസ്സിലായിട്ടുണ്ട്‌. നാം 
ആത്മീയ കാര്യങ്ങളില്‍ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം 
കണ്ടെത്തി നല്‍കുന്നതില്‍ ഒരു മറവിയുമില്ല. നമ്മുടെ വിളിയെക്കുറി 
ച്ച്‌ അദ്ദേഹത്തിന്‌ ഒരു സംശയവുമില്ല, മറവിയുമില്ല. ഒരു പക്ഷെ വിശു 
ദ്ധാത്മാക്കള്‍ക്ക്‌ കൊടുക്കുന്ന ഒരത്ഭുത വരമായി ഇതിനെ കണക്കാ 
ക്കാവുന്നതാണ്‌. ദൈവം അറിഞ്ഞു ഈ സാധകന്‍ നല്‍കിയിരുന്ന 
ഒരു സമ്മാനമായിരുന്നു മറവി; ഇത്‌ അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പായിരു 
ന്നു. എടുത്ത സാധനങ്ങള്‍ എവിടെ വച്ചുവെന്ന്‌ പലപ്പോഴും ഓര്‍ക്കാ 
തെ അന്വേഷിച്ചു നടക്കുന്നതു കാണാം. 


ദൈവസന്നിധിയില്‍ വിലയില്ലാത്തവ അദ്ദേഹത്തിന്റെ ഓര്‍മ്മയില്‍ 
വരാറില്ലായെന്ന്‌ ചുരുക്കം. ലോകസഹജമായ കാര്യങ്ങളാണ്‌ മനുഷ്യന്‍ 
എന്നും ഓര്‍ത്തിരിക്കുക. എന്നാല്‍ ദൈവത്തിന്റെ ഈ സാധകന്‍ 
അങ്ങനെ ഒരു കാര്യമില്ല. ഒരു പക്ഷെ ദൈവവുമായി വളരെ അടുത്ത്‌ 
ജീവിക്കുന്നതു കൊണ്ടാവാം ഈ ദൈവികദാനം അദ്ദേഹത്തിന്‌ ലഭിച്ചത്‌. 


വിശുദ്ധന്‍മാര്‍ക്ക്‌ ചിലപ്പോഴൊക്കെ ഇത്തരം ദൈവകൃപകള്‍ ലഭി 
ക്കാറുണ്ടെന്ന്‌ അവരുടെ ജീവചരിത്രങ്ങളില്‍ വായിച്ചിട്ടുണ്ട്‌. മറവിയു 
ടെ വലിയ കൃപ, മറവിയുടെ വലിയ ദൈവവര്രസാദം അദ്ദേഹത്തിന്റെ 
മേലുണ്ടായിരുന്നു. ഒന്നു പറഞ്ഞേ തീരു: അദ്ദേഹം ലോകത്തിന്റെ പല 





ദീര്‍ഘദര്‍ശി | 47 


കാര്യങ്ങളിലും ഇടപെടാറില്ല, അതില്‍ അദ്ദേഹം ഒരിക്കലും സന്തോ 
ഷം കണ്ടെത്താറുമില്ല. അതും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളുടെ 
മറവിയ്ക്ക്‌ കാരണമായേക്കാം. അനാവശ്യമായി എന്തെങ്കിലും അറി 
യണമെന്നോ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അറിയണമെന്നോ, 
അദ്ദേഹം ആഗ്രഹിച്ചില്ല. ചിലതൊക്കെ “അറിയല്ലേ'യെന്നുകൂടി 
അദ്ദേഹം പ്രാര്‍ഥിച്ചിരുന്നു. പ്രാര്‍ഥനയുടെ ഏത്‌ അവസ്ഥയിലാണ്‌ 
ഇത്തരം കൃപകൾ ലഭിച്ചതെന്ന്‌ ദൈവശാസ്ത്രജ്ഞന്‍മാര്‍ ഇനിയും 
വിശകലനം ചെയ്ത്‌ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്‌. അമ്മത്രേസ്യായു 
ടെ ഏഴു സദനങ്ങളെക്കുറിച്ച്‌ നാം പഠിക്കുന്നുണ്ടെങ്കില്‍ ഡണ്‍സ്റ്റനച്ച 
ന്റെ പ്രാര്‍ത്ഥനാ ജീവിതത്തിന്റെ അവസ്ഥകളെ നാം വിശകലനം 
ചെയ്തു പഠിക്കേണ്ടതല്ലേ? 





48 ദീര്‍ഘദര്‍ശി 


ലളിത ജീവിതാന്വേഷി 


എപ്പോഴും ഡണ്‍സ്റ്റനച്ചന്‍ ആഗ്രഹിച്ചിരുന്ന “സിമ്പിള്‍ ലൈഫ്‌” (ലളി 
ത ജീവതം) എടുത്തു പറയേണ്ട കാര്യമാണ്‌. ഒരു പക്ഷെ നമ്മുടെ സ 
ന്യാസ ജീവിതശൈലിയോട്‌ അദ്ദേഹം വിയോജിപ്പ്‌ പ്രകടിപ്പിക്കാതെ 
ലളിതജീവിതമാണ്‌ സന്യാസത്തിനാവശ്യമെന്നറിഞ്ഞ്‌, ആയതിലേയ്‌ 
ക്ക്‌ കൊണ്ടുചെന്നെത്തിക്കാന്‍ ശ്രമിച്ച ഒരു യോഗീവര്യനായിരുന്നു 
ആ വൈദികന്‍. അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തെക്കുറിച്ച്‌ നമ്മള്‍ 
മനസ്സിലാക്കിയെങ്കിലും, അബോധ മനസ്സിലൂടെ എന്നെന്നും ഒഴുകി 
ക്കൊണ്ടിരിക്കുന്നത്‌ ഈ ലളിത ജീവിതശൈലിയാണെന്ന്‌ മനസ്സിലാ 
ക്കാവുന്നതാണ്‌. ജീവിതവും, യാത്രയും, ഭക്ഷണവും, താമസ സാക 
ര്യങ്ങളുമൊക്കെ അത്തരത്തിലാകണമെന്ന്‌ ജീവിതാവസാനംവരെ 
ആഗ്രഹിച്ചിരുന്നു വൈദികശ്രേഷ്ഠന്‍. 


അട്ടപ്പാടി ആദിവാസികളുടെ ജീവിതശൈലി, അദ്ദേഹത്തിന്റെ മന 
സ്സിന്റെ ഉള്ളില്‍ നിറഞ്ഞു നിന്നിരുന്നു. കൂടാതെ ജീവിതത്തിന്റെ അവ 
സാന നാളുകളിലും (കോയമ്പത്തൂര്‍ പ്രവിശ്യയില്‍) ചെന്നിട്ടും അദ്ദേ 
ഹം “സിമ്പിള്‍ ലൈഫിന്‌” വേണ്ടി പരിശ്രമിച്ചിരുന്നു; ആയതിലേക്ക്‌ 
തന്റെ ശിഷ്യന്‍മാരെ വിളിച്ചു കൊണ്ടുപോയിരുന്നു. 


ഇന്നത്തെ സന്യാസ ജീവിതശൈലിയോടുള്ള ഒരു വിയോജിപ്പി 
ന്റെ സൂചന ഇതില്‍ നിന്നുളവാകുന്നുണ്ട്‌. സന്യാസ ജീവിതം സുഖ 
ലോലുപതയില്‍ ആയിരിക്കരുതെന്നും, യേശുവിനെ അടുത്തനുകരി 
ക്കുന്നവര്‍, ദാരിദ്ര്യ ര്രതമനുഷ്ഠിച്ചവര്‍, ലളിത ജീവിതം നയിക്കുന്നവ 
രായിരിക്കണമെന്നും അദ്ദേഹത്തിന്‌ നിഷ്ഠയുണ്ടായിരുന്നു. എന്നാല്‍ 
ഒരു കാര്യം വ്യക്തമായിരുന്നു: സമൂഹജീവിതം അദ്ദേഹം എന്നും 
ഇഷ്ടപ്പെട്ടിരുന്നു. ലളിത ജീവിതം, സമൂഹത്തില്‍ നിന്നുള്ള ഒരു ഒളി 
ച്ചോട്ടമായി കണക്കാക്കുവാന്‍ ഒരിക്കലും ഇടകൊടുത്തില്ല. ആശ്രമത്തി 
ലായിരിക്കുമ്പോള്‍ കൂട്ടക്രമങ്ങള്‍ക്ക്‌ എന്നും മുന്‍ഗണന കൊടുത്തു 





ദീര്‍ഘദര്‍ശി | 49 


കൊണ്ട്‌ ജീവിച്ച ഈ മനുഷ്യന്‍, ഉള്ളിന്റെ ഉള്ളില്‍ ലളിത ജീവിതം 
ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാവുന്നതല്ല. ഒരു 
സന്യാസി ആരായിരിക്കണമെന്നും അവന്റെ ജീവിതശൈലി എന്താ 
യിരിക്കണമെന്നും, ഭാരതീയ സംസ്ക്കാരത്തില്‍ സന്യാസ ജീവിതം 
എങ്ങനെയായിരിക്കണമെന്നൊക്കെ വ്യക്തമായ ചിന്തകള്‍ ആ സന്യാ 
സ വൈദികനുണ്ടായിരുന്നു. നവസന്യാസ കാലഘട്ടങ്ങളില്‍ ലളിത 
ജീവിതം ആഗ്രഹിച്ചിരുന്നവരെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. 
ഒരു പക്ഷെ സഭയില്‍ വിരലിലെണ്ണാവുന്നവരേ, ഇത്തരം ചിന്തകളി 
ലേയ്ക്ക്‌ കടന്നു വന്നിട്ടുള്ളൂ. അവരില്‍ ഡണ്‍സ്റ്റനച്ചനെ എടുത്തു പറ 
യാവുന്ന ഒരാളാണ്‌. എല്ലാം ഉപേക്ഷിച്ച്‌, യേശുവിനെ മാത്രം ആഗ്ര 
ഹിച്ച്‌, അവനെ പിന്‍തുടരുവാന്‍ സമൂഹജീവിതത്തിലേക്ക്‌ വരുന്ന 
ഒരു സന്യാസി ലളിത ജീവിതത്തിന്റെ ഉടമയായിരിക്കണമെന്ന്‌ ലോ 
കമെങ്ങും പ്രഘോഷിച്ചു കൊണ്ട്‌, കടന്നു പോയ ഡണണ്‍സ്റ്റനച്ചനെ, 
ഇന്‍സ്റ്റിറ്യൂഷനലിസത്തിന്റെ പിടിയില്‍ അമര്‍ന്നു പോയ സഭ, എപ്പോ 


ററ റ 
ഴെങ്കിലും ഓര്‍ക്കാതിരിക്കില്ല. 


സിമ്പിള്‍ ലൈഫ്‌ (ലളിത ജീവിതം): ഇതിന്‌ ഡണ്‍സ്റ്റനച്ചന്‍ മറ്റൊ 
രര്‍ത്ഥവും നല്‍കിയിരുന്നു. ആരോടും, ഒന്നിനോടും കെട്ടുപാടുകളി 
ല്ലാതെ ജീവിക്കുക. ജീവിതത്തില്‍ ഒന്നും തന്നെ സ്വന്തമല്ലാതിരിക്കു 
കു; സ്വന്തമെന്നു പറയാന്‍ ഒന്നുമില്ലാതിരിക്കുക; ഒരു ശൂന്യതയുടെ പ്ര 
കാശം മനസ്സും ശരീരവും നിറഞ്ഞു നില്‍ക്കുക. നിന്റെ സമ്പത്ത്‌ 
എവിടെയാണോ, അവിടെയായിരിക്കും നിന്റെ മനസ്സ്‌. സമ്പത്തില്ലാ 
ത്തവന്‍ “മനസ്സിന്റെ ശ്രദ്ധ എവിടേയും അര്‍പ്പിക്കാന്‍ എളുപ്പമായിരി 
ക്കും. ഇവിടെ ജീവിത ലാളിത്യമുള്ള ഒരു മനുഷ്യന്‌ എളുപ്പത്തില്‍ ഈ 
ശ്വരനില്‍ എത്തിച്ചേരുവാന്‍ സാധിക്കും. അവിടെ നിന്നും ലഭിക്കുന്ന 
ആത്മസുഖം ഏറെയായിരിക്കും. വി. ്രാന്‍സീസ്‌ അസീസ്സി തന്റെ 
ഉടുവസ്ത്രവും പിതാവിനെ ഏല്‍പ്പിച്ച്‌ നിസ്്നായി ലോകത്തിലേയ്‌ 
ക്ക്‌ കടന്നു വരുന്നു. ഇദ്ദേഹത്തെ പോലെയായിരുന്നു ഡണ്‍സ്റ്റനച്ചനും. 
വീട്ടുകാരും, കൂട്ടുകാരും ഇവന്‍ ചെയ്യുന്നത്‌ വിഡ്ഡിത്തമല്ലേയെന്ന്‌ 
ചിന്തിച്ചപ്പോള്‍ വി. ്രാന്‍സീസിന്‌ ഒരു ആത്മസംതൃപ്തിയുടെ 
നെടുവീര്‍പ്പാണ്‌ മനസ്സില്‍ നിന്നും ഉയര്‍ന്നു വന്നത്‌. കല്ലറയില്‍ 
നിന്നും കെട്ടുകളഴിച്ച്‌ പുറത്തു വന്ന ലാസര്‍, രണ്ടാം ജന്മത്തിന്റെ 
പ്രതീകം. വി. ആഗസ്തിനോസിന്റെ മാനസാന്തരത്തിനു ശേഷമുള്ള 
ഒരു അവസ്ഥ. ഇതാണ്‌ ലളിത ജീവിതത്തിന്റെ അവസ്ഥയും, സന്തോ 





50 | ദീര്‍ഘദര്‍ശി 


ഷവും. ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതവും ഇതു പോലെയായിരുന്നു. മുറി 
യില്‍ എന്തുണ്ടായിരുന്നുവെന്നോ, അദ്ദേഹം എന്തു ധരിച്ചിരുന്നു 
വെന്നോ ഇവിടെ പ്രസക്തമല്ല. ആത്മീയമായും, മാനസികമായും 
കെട്ടുപാടുകളൊന്നുമില്ലാത്ത ഒരു സ്വതന്ത്രമായ അവസ്ഥ. സന്യാസ 
ജീവിതത്തിന്റെ യഥാര്‍ത്ഥമായ മുഖം. ബന്ധങ്ങളുടെ, സമ്പത്തിന്റെ, 
ചിന്തകളുടെ കെട്ടുപാടുകളില്‍ കുടുങ്ങി ജീവിതത്തില്‍ ദുരിതമനുഭവി 
ക്കുന്ന മനുഷ്യര്‍ക്ക്‌ പ്രത്യേകിച്ച്‌ സന്യാസിനികള്‍ക്കും ഈ ഡണ്‍സ്റ്റന 
ച്ചന്റെ ജീവിതം ഒരു മാതൃകയാണ്‌. വി. യോഹന്നാന്‍ ക്രൂസ്‌ പറയു 
ന്നു: “ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം നൂലു കൊണ്ടായാലും, 
കയറു കൊണ്ടായാലും ബന്ധനഫലം ഒന്നു പോലെയാണല്ലോ? 
നൂല്‌ ലഘുവാണെങ്കിലും അത്‌ പൊട്ടിച്ച്‌ പക്ഷി പറക്കുന്നതു വരെ 
യും ബന്ധനം കയറിന്റേതില്‍ നിന്നും വ്യത്യസ്ഥമല്ല. അതുപോലെ 
ഒരാത്മാവിന്‌ എന്തുമാശ്രം പുണ്യ-സമ്പത്തുണ്ടായിരുന്നാലും ഏതെ 
ങ്കിലും താല്‍പര്യത്തിന്റെ ലഘുവായ ബന്ധനമുണ്ടായാല്‍ ദൈവൈ 
കൃത്തിന്റെ സ്വാതന്ത്ര്യത്തിലേയ്ക്ക്‌ പറന്നുയരുക സാധ്യമല്ല.” ഇവി 
ടെ ഡണ്‍സ്റ്റച്ചന്റെ ജീവിതം ബന്ധനമുക്തമായിരുന്നു. ലളിതജീവിതം 
കൊണ്ട്‌ അദ്ദേഹം വിവക്ഷിച്ചതും ഇതു തന്നെ. 





ദീര്‍ഘദര്‍ശി | 51 


12 


വന്നദു, കണ്ടു, കീഴടക്കി 


അഞ്ചു ദിവസത്തെ ധ്യാനം കഴിഞ്ഞ്‌, അമ്പഴക്കാടാശ്രമത്തില്‍ നിന്നും 
തിരിച്ചു പോരുമ്പോള്‍ മനസ്സിന്‌ ഒരുന്‍മേഷവും, ആത്മപ്രചോദനവും 
ലഭിച്ചതായി അനുഭവപ്പെട്ടു. അദ്ദേഹം താമസിച്ച മുറിയില്‍ നിന്നും 
പുറത്തിറങ്ങിയപ്പോള്‍ ഞാന്‍ ഡണ്‍സ്റ്റനച്ചനോട യാത്ര പറഞ്ഞിട്ടാണ്‌ 
പോന്നത്‌. ഇടയ്ക്കിടയ്ക്ക്‌ വരാം, ഇവിടെയുണ്ടാകണം - ജീവിതത്തിന്‌ 
ഒരു താങ്ങായി, തണലായി, ഒരു തെന്നലായി, തിരിനാളമായി ഒരു 
കുളിര്‍മയായി എന്നും ഞങ്ങളുടെ കൂടെയുണ്ടാകണമെന്ന പ്രാര്‍ഥന 
യോടെ ഞാന്‍ പുറത്തിറങ്ങി. പൂന്തോട്ടത്തിലെ പൂക്കളോടും, ആശ്രമ 
ത്തിലെ വ്യക്ഷലതാദികളോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോള്‍ അങ്ങ 
കലെ നവസന്യാസ ആശ്രമകപ്പേളയില്‍ മാതാവ്‌ കൈ വീശി യാത്ര 
ചൊല്ലി. പള്ളിയില്‍ കയറി മുട്ടു കുത്തിയപ്പോള്‍ അമ്മത്രേസ്യായുടെ 
മനോഹരമായ ചിത്രം എന്നെ നോക്കി പുഞ്ചിരി തൂകി. പള്ളിയുടെ 
നടകളിറങ്ങി ദൈവദാസനായ കനിസിയൂസച്ചന്‍, ആന്റണി സ്പിരിടി 
യോനച്ചന്‍ തുടങ്ങി പല മഹാത്മാക്കളും വിശ്രമം കൊളളുന്ന ശവകു 
ടീരങ്ങളെ സന്ദര്‍ശിച്ച്‌, പ്രാര്‍ത്ഥിച്ച്‌, അനുഗ്രഹം യാചിച്ച്‌ സ്വന്തം 
താമസസ്ഥലത്തേക്ക്‌ പുറപ്പെട്ടു. ആ യാത്രയ്ക്കിടയില്‍ ഒരു പുസ്തക 
ത്തില്‍ വായിച്ച ചില ഭാഗങ്ങള്‍ മനസ്സില്‍ ഓര്‍ത്തു പോയി. At every 


movement, the entire modern world kneels before us, begging, leading, beckon- 
ing for some brave man or woman to come forward and lead them with the 


example of an authentic life. ആധുനിക ലോകം ഇന്ന്‌ ഒരു മാതൃക 
നല്‍കുന്ന വ്യക്തിത്വങ്ങള്‍ക്കായി കേഴുകയാണ്‌, ആഗ്രഹിക്കുകയാണ്‌. 
ഈ ലോകത്തില്‍ സംസാരിക്കുവാന്‍ ധാരാളം പേരുണ്ട്‌, പക്ഷെ ജീവിച്ചു 
കാണിക്കുവാന്‍ ആളില്ലാതെയായി. ജീവിതത്തിന്റെ ഏത്‌ തുറകളിലും 
ഈ അഭാവം നമുക്കു കാണാവുന്നതാണ്‌. ആധ്യാത്മിക മേഖലയില്‍ 
മാത്രമല്ല - വിദ്യാഭ്യാസം, ആതുരസേവനം, സാമൂഹികം തുടങ്ങി എല്ലാ 
മേഖലകളിലും ഈ വരള്‍ച്ച അനുഭവപ്പെടുന്നുണ്ട്‌. 





52 ദീര്‍ഘദര്‍ശി 


പരിശുദ്ധരായി ജീവിക്കുകയെന്നതാണ്‌ ക്രിസ്തീയതയുടെ ആത്യ 
ന്തിക ലക്ഷ്യം. ഈ Holiness (പരിശുദ്ധി) ദൈവത്തോടു കൂടെ നിന്ന്‌ 
നാം സമ്പാദിക്കുന്നതാണ്‌. ദൈവം നമ്മെ ഓരോരുത്തരേയും ദൈവ 
ത്തിന്റെ ഈ പരിശുദ്ധിയിലേയ്ക്ക്‌ ക്ഷണിക്കുന്നുണ്ട്‌; പക്ഷെ ഒരിക്കലും 
നമ്മെ നിര്‍ബ്ബന്ധിക്കുന്നില്ല. പരിശുദ്ധരായി ജീവിക്കുകയെന്ന്‌ പറ 
ഞ്ഞാല്‍ അതിന്റെയര്‍ഥം നമ്മുടെ ഓരോ തീരുമാനവും പരിശുദ്ധാ 
ത്മാവിന്റെ അറിവോടെ എടുക്കുക, അനുനിമിഷം പരിശുദ്ധാത്മാവിന്റെ 
ചൈതന്യത്തോടെ ജീവിക്കുകയെന്നുള്ള താണ്‌. നൂറ്റാണ്ടുകള്‍ക്ക്‌ മുന്‍പ്‌ 
വി. ഇറാനിയൂസ്‌ പറഞ്ഞിട്ടുണ്ട്‌: “The glory of God is in the perfection of the 
creature” (ദൈവത്തിന്റെ സൃഷ്ടികളിലുള്ള പൂര്‍ണ്ണതയാണ്‌ ദൈവത്തി 
ന്റെ മഹത്വമായി കണക്കാക്കുന്നത്‌.) ദൈവഹിതത്തിന്‌, നമ്മെ അനു 
ദിനം സമര്‍പ്പിക്കുന്നതാണ്‌ നമ്മെ പരിശുദ്ധരായി ജീവിക്കുവാന്‍ 
സഹായിക്കുന്നത്‌. ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതം എന്നും സന്യാസജീവി 
തത്തിനും മറ്റുജീവിതാന്തസിലുള്ളവര്‍ക്കും ഒരു മാതൃകയാണ്‌ - 
ജീവിതം ജീവിച്ചു കാണിച്ചു തന്ന ഒരു സന്യാസി. സന്യാസമെന്തെ 
ന്നു ചോദിച്ചാല്‍ അതിനുത്തരം ഫാ. ഡണ്‍സ്റ്റന്‍: ദൈവത്തിന്റെ 
ഹിതം മാത്രം അനുസരിച്ചു ജീവിച്ച ദൈവദാസന്‍; യേശുവിന്റെ കാല്‍ 
പ്പാടുകളെ പിന്‍തുടര്‍ന്ന ഒരു സഞ്ചാരി; ഗാന്ധിജിയുടെ ജീവിത ദര്‍ശ 
നങ്ങളായ സത്യവും, നീതിയും നെഞ്ചേറ്റി നടന്ന ഒരു മഹാത്യാഗിയായ 
സന്യാസവര്യന്‍; അനേകര്‍ക്ക്‌ വഴികാട്ടിയായും, ജീവിത വിജയത്തി 
ലേയ്ക്ക്‌ അവരെ നയിച്ച ഒരു വന്ദ്യപിതാവ്‌. ദൈവവിളിയുടെ മാഹാ 
ത്മ്യവും, ശ്രേഷ്ഠതയും മനസ്സിലാക്കിതന്ന സന്യാസപരിശീലകന്‍. 
ദൈവത്തിനും, ദൈവജനത്തിനും വേണ്ടി ജീവിച്ച ദൈവത്തിന്റെ 
രക്തസാക്ഷി. മിഷന്‍ ചൈതന്യം നെഞ്ചിലേറ്റി നടന്ന ഒരു വലിയ 
മിഷിനറി. അതിനേക്കാളേറെ ദൈവത്തോട്‌ സദാ സംവദിച്ചിരുന്ന 
ദൈവത്തിന്റെ പ്രിയകൂട്ടുകാരന്‍. ദൈവപരിശുദ്ധിയില്‍ പങ്കു ചേര്‍ന്ന്‌, 
വിശുദ്ധിയില്‍ ജീവിച്ച പരിശുദ്ധനായ സന്യാസശ്രേഷ്ഠന്‍. 





ദീര്‍ഘദര്‍ശി | 53 


രണ്ടാം രാഗം 





54 | ദീര്‍ഘദര്‍ശി 








ദീര്‍ഘദര്‍ശി 55 


“ദാവീദേ, ഇസ്രായേലിന്റെ സത്യവും, നീതിയും അകന്നു പോയോ?” 
നാഥാന്‍ പ്രവാചകന്റെ ദാവീദിനോടുള്ള ചോദ്യമായിരുന്നു ഇത്‌. 
സത്യവും നീതിയും ലോകത്തില്‍ ക്ഷയിച്ചു തുടങ്ങുമ്പോള്‍, ലോക 
ത്തിലേയ്ക്ക്‌ ദൈവം ചിലരെ അതിന്റെ സംരക്ഷണത്തിനയയ്ക്കും. 
ഒരു നൂറ്റാണ്ടുകാലത്തോളം സി.എം.ഐ. സഭയില്‍ ഇപ്രകാരം അയ 
യ്ക്കപ്പെട്ടവനായിരുന്നു ഫാ. ഡണ്‍സ്റ്റന്‍. തന്റെ ജീവിതം മുഴുവന്‍, 
സത്യവും നീതിയും നിലനിര്‍ത്താനും, ആയതില്‍ ജീവിക്കുവാനും 
എന്നു മാത്രമല്ല തന്റെ സഭാഗംങ്ങള്‍ക്കും മറ്റ്‌ പലര്‍ക്കും പ്രചോദന 
മായും, ആവേശമായും ഈ ഗുരുശ്രേഷ്ഠന്‍ നിലകൊണ്ടിരുന്നു. വലി 
യവനെന്നോ, ചെറിയവനെന്നോ, രാജാവെന്നോ, പ്രജയെന്നോ വലു 
പ്പചെറുപ്പവ്യത്യാസമില്ലാതെ, സത്യത്തിനും, നീതിക്കും വേണ്ടി മാത്രം 
നിലകൊള്ളുന്നവനായിരുന്നു. ചുരുക്കത്തില്‍ ലോകത്തില്‍ സത്യത്തി 
ന്റേയും, നീതിയുടേയും സന്തുലിതാവസ്ഥ എന്നും കാത്തുപുലര്‍ത്തി 
യിരുന്നവര്‍, സത്യത്തിനും, നീതിക്കും വേണ്ടി പടപൊരുതി, വീരമൃത്യു 
വരിച്ചവര്‍ എന്നൊക്കെ ഇവരെ വിശേഷിപ്പിക്കാവുന്നതാണ്‌. ന്രസ 
ത്തിലെ സിനഗോഗിൽ സാബത്തു ദിവസം ഏശയ്യായുടെ പുസ്തക 
മെടുത്ത്‌ വായിച്ചപ്പോള്‍ യേശു വായിച്ച ഭാഗമിതായിരുന്നു. “ദൈവ 
മായ കര്‍ത്താവിന്റെ ആത്മാവ്‌ എന്റെ മേല്‍ ഉണ്ട്‌. പീഡിതരെ സദ്‌ 
വാര്‍ത്ത അറിയിക്കുന്നതിന്‌ അവിടന്ന്‌ എന്നെ അഭിഷേകം ചെയ്തി 
രിക്കുന്നു.” കര്‍ത്താവിന്റെ ആത്മാവുള്ളവര്‍ക്കു മാത്രമേ ഈ സത്യ 
ത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുവാന്‍ സാധ്യമാവുകയുള്ളൂ. 

ഡണ്‍സ്റ്റനച്ചന്റെ മേല്‍ കര്‍ത്താവിന്റെ ആത്മാവുണ്ടായിരുന്നതിനാ 
ലാണ്‌ സത്യത്തിനും, നീതിയ്ക്കും വേണ്ടി നിലകൊള്ളുവാന്‍ സാധി 
ച്ചത്‌. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും, പ്രവര്‍ത്തനങ്ങളിലും, സഭാശു 
ശ്രൂഷ മേഖലകളിലും ഈ സത്യത്തിനും, ന്യായത്തിനും വേണ്ടി 
അദ്ദേഹം നിലകൊണ്ടിരുന്നുവെന്ന്‌ ഇനിയുള്ള ലേഖനങ്ങളില്‍ നിന്നും 
നമുക്ക്‌ കൂടുതല്‍ മനസ്സിലാക്കാവുന്നതാണ്‌. ആദ്ധ്യാത്മിക വിപ്ലവങ്ങ 
ളിലൂടെ അദ്ദേഹം ഈ സത്യത്തിനും, നീതിയ്ക്കും വേണ്ടി നിലകൊ 
ണ്ടു; തന്റെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളില്‍ ഈ തത്വശാസ്ത്രങ്ങള്‍ 





56 ദീര്‍ഘദര്‍ശി 


കൊത്തിവച്ചു. മായാതെ, മറയാതെ, ഹൃദയഭിത്തികളില്‍ ജീവിതത്തിലെ 
സനാതന മൂല്യങ്ങളെ ആലേഖനം ചെയ്യിപ്പിക്കുന്ന ശ്രമകരമായ ജോലി 
യാണ്‌ അദ്ദേഹം ജീവിതത്തില്‍ കൂടുതലും ചെയ്തിട്ടുള്ളത്‌. ഇന്നും 
അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്ത്‌, സഭയിലും, സഭയ്ക്കു പുറത്തും ഈ 
കൊത്തിവെച്ച മൂല്യങ്ങളിലൂടെ വളര്‍ന്ന്‌ കൊണ്ടിരിക്കുകയാണ്‌. 

ഒളിമങ്ങുന്ന, ഭൂരിപക്ഷാവകാശങ്ങളില്ലാത്ത ഈ മൂല്യങ്ങളെ 
ലോകത്തു നിന്നും തുടച്ചു നീക്കുവാന്‍ ലോകശക്തികൾ പരിശ്രമി 
ക്കുമ്പോള്‍ അതിനെതിരെ ഇന്നും ഒരു ചോദ്യ ചിഹ്നമായി, തീപ്പന്ത 
മായി കത്തിജ്ജ്വലിച്ചു നില്ക്കുന്നത്‌ ഈ വിട പറഞ്ഞു പോയ സന്യാ 
സശ്രേഷ്ഠനും, ശ്രേഷ്ഠന്റെ ശിഷ്യന്മാരുമാണ്‌. ഈ ശ്രേഷ്ഠ ശിഷ്യ 
ന്മാര്‍ മനസ്സില്‍ കാത്തു കൊണ്ടിരിക്കുന്ന മരിക്കാത്ത, മറക്കാത്ത ഓര്‍മ്മ 
കളാണ്‌ ഇനിയുള്ള ഭാഗങ്ങളില്‍ അവര്‍ ഹൃദയത്തില്‍ നിന്നെടുത്ത്‌ 
കടലാസ്സുകളിലേക്ക്‌ പകര്‍ത്തുന്നത്‌. ഈ കടലാസ്സുകഷ്ണങ്ങള്‍ 
ഡണ്‍സ്റ്റനച്ചനെ ഓര്‍മ്മിപ്പിക്കുന്നതുവഴി, സത്യത്തിനും നീതിക്കും 
വേണ്ടി നിലകൊള്ളുവാന്‍ നമ്മെ ക്ഷണിക്കുന്നു. 





ദീര്‍ഘദര്‍ശി | 57 


13 


നിഷ്കളങ്കനായ ഗമുരമുശ്രേഷ്ഠന്‍ 


ഫാ. പോള്‍ ബ്ലെയിസ്‌ കടിച്ചീനി സി.എം.ഐ. 


അമ്പഴക്കാട്‌ നവസന്യാസ പരിശീലനകാലഘട്ടത്തില്‍ സഭ പരീക്ഷിച്ച 
ഒരു സംവിധാനമായിരുന്നു, മൂന്ന്‌ ഗുരുക്കന്മാര്‍. ഈ പരീക്ഷണം ഒരു 
പരിധിവരെ 1980 കാലഘട്ടങ്ങളില്‍ വിജയിച്ചുവെന്ന്‌ പറയാം. കാരണം 
മൂന്ന്‌ വ്യത്യസ്ത്രായത്തിലുള്ള വൈദീകരായിരുന്നു അന്ന്‌ ആ നവ 
സന്യാസ കാലഘട്ടത്തില്‍ പരിശീലനത്തിനായി അവിടെയുണ്ടായി 
രുന്നത്‌. അതില്‍ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഗുരുവായിരുന്നു പോള്‍ 
ബ്ലയിസച്ചന്‍. ഞാന്‍ അമ്പഴക്കാട്ടുനിന്നും ബസ്സ്‌ കയറി ഇരിങ്ങാല 
ക്കുടയില്‍ ചെന്ന്‌ എന്റെ ഗുരുവച്ചനെ സന്ദര്‍ശിച്ചു. കഴിഞ്ഞകാലങ്ങള്‍ 
ചര്‍ച്ചാവിഷയമായി. ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ ചോദിച്ചപ്പോള്‍ അദ്ദേഹം 
പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തിയേറിയതായി തോന്നി. 
അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്‌: “നിഷ്കളങ്കതയും, ജീവിതലാളി 
ത്യവും, താപസജീവിതശൈലിയും, ക്ഷമയും സഹോദരസ്നേഹവും 
വിളങ്ങിനിന്നിരുന്ന ഒരു സി.എം.ഐ. സന്യാസവൈദികനായിരുന്ന 
ഡണ്‍സ്റ്റനച്ചന്‍.” ഈ വാചകത്തില്‍ എല്ലാം സംഗ്രഹിച്ചിട്ടുണ്ടെന്ന്‌ 
തോന്നുന്നു. ഈ പറഞ്ഞ വാക്കുകളില്‍ ഒരു വാക്കുപോലും എടുത്തു 
കളയുവാന്‍ സാധിയ്ക്കുമോയെന്ന്‌ സംശയമാണ്‌. അതുപോലെ തന്നെ 
അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ അതിമനോഹരവും ഹൃദയസ്പര്‍ശി 
യുമായ ഒരു വാചകമുണ്ട്‌: “വൈദികവിദ്യാര്‍ത്ഥികളുടെ പരീശിലന 
ത്തില്‍ അദ്ദേഹത്തിന്‌ ക്ഷമാപൂര്‍വ്ൃകമായ ഒരു സമീപനവുമായിരുന്നു. 
തെറ്റുകള്‍ തിരുത്തിയിരുന്നത്‌ വിദ്യാര്‍ത്ഥികളുടെ ആത്മാഭിമാനത്തിന്‌ 
ഒരു ക്ഷതവും വരാത്തവിധത്തിലായിരുന്നു.” 


ഒരു വ്യക്തിത്വത്തിന്റെ അതിമനോഹരമായ ഒരു വാചകമാണ്‌ നാം 
കണ്ടത്‌. ഡണ്‍സ്റ്റനച്ചന്‍ ഏവരേയും സ്നേഹിക്കുമായിരുന്നു. ഏവ 
രേയും സ്നേഹിക്കുന്നതുകൊണ്ട്‌ തന്നെ അവരുടെ പരിശീലനകാല 
ഘട്ടത്തില്‍ ഏവരുടേയും തെറ്റുകള്‍ കണ്ടാല്‍ സ്നേഹപൂര്‍വ്വം തിരു 
ത്തികൊടുക്കുമായിരുന്നു. ഇത്‌ അദ്ദേഹത്തിന്റെ കര്‍ത്തവ്യത്തില്‍പെട്ട 





58 ദീര്‍ഘദര്‍ശി 


തായിരുന്നു. പക്ഷേ, അര്‍ത്ഥികളുടെ ആത്മാഭിമാനത്തിന്‌ ക്ഷതമേല്‍പ്പി 
ക്കാതെ തിരുത്തുകയെന്ന്‌ പറയുന്നത്‌ ദൈവികമാണ്‌. ഇവിടെയാണ്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ മറ്റുള്ളവരില്‍ നിന്നും വൃത്യസ്തനാകുന്നത്‌. സഭയിലു 
ള്ളവരും, സഭയ്ക്ക്‌ പുറത്തുപോയവരും ഒരേ സ്വരത്തില്‍ ഇക്കാര്യം 
സത്യമായിരുന്നുവെന്ന്‌ തുറന്നുപറയും. ഒരു പക്ഷേ മറ്റുളളവരില്‍ 
നിന്നും ഈ വൈദികനെ വൃത്യസ്തനാക്കുന്നതും ഈ ദൈവികഗു 
ണമായിരിക്കും. ദൈവത്തിന്റെ ്രത്യേകവരം ലഭിച്ചിട്ടില്ലാത്തവര്‍ക്ക്‌ 
ഇങ്ങനെ പെരുമാറുവാന്‍ സാധിക്കുമോ? 

ബ്ലെയിസ്‌ കടിച്ചീനിയച്ചന്‍ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്‌. ഡണ്‍സ്റ്റന 
ച്ചന്‍ എന്നും കുട്ടികളുടെ ഭാഗത്താണ്‌ നില്‍ക്കുക. ഇക്കാര്യം പറയു 
മ്പോള്‍ അതില്‍ അന്തര്‍ലീനമായിക്കിടക്കുന്ന ഒരു സത്യമുണ്ട്‌. 
അതായത്‌, കുട്ടികള്‍ എപ്പോഴും കുട്ടികളാണ്‌. അവരുടെ ചെറുപ്രായ 
ത്തില്‍ കുറ്റങ്ങളും, കുറവുകളുമുണ്ടാകും. അതിനെ അതിന്റേതായ വിധ 
ത്തില്‍ കണ്ടു കൊണ്ടുവേണം നാം അവരോട്‌ പെരുമാറുവാനും, 
അവരെ മനസ്സിലാക്കുവാനും. ഈ രഹസ്യങ്ങള്‍ അദ്ദേഹം അദ്ദേഹ 
ത്തിന്റെ ജീവിതപരിചയത്തില്‍ നിന്നും നേടിയെടുത്തതാണ്‌. ഏതൊരു 
കുഞ്ഞിനേയും, അവന്റെ ആ പ്രായത്തില്‍ തന്നെ സ്വീകരിക്കുവാനും, 
പരീശിലിപ്പിക്കാനും, സ്നേഹിക്കുവാനും അദ്ദേഹത്തിന്‌ കഴിഞ്ഞിരുന്നു. 


ബ്ലെയി സച്ചന്‍ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ പറയുമ്പോള്‍ വിരല്‍ 
ചൂണ്ടുന്ന ഒരു ഗ്രന്ഥമുണ്ട്‌. ഫാ. തോമസ്‌ അമ്പൂക്കന്‍ “ഇന്‍സ്റ്ിറ്റ്യൂട്ട 
ഓഫ്‌ ഫാമിലി കൌണ്‍സിലിങ്ങ്‌” നിന്നും പ്രസിദ്ധീകരിച്ച “അമര്‍ത്യ 
രായ ആചാര്യന്മാര്‍” എന്ന പുസ്തകം. അതില്‍ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ 
പ്രതിപാദിക്കുന്നുണ്ട്‌. അദ്ദേഹം ഡണ്‍സ്റ്റനച്ചന്റെ മറവിയെക്കുറിച്ച്‌ പറ 
ഞ്ഞിരിക്കുന്ന ഭാഗത്ത്‌ ഡണ്‍സ്റ്റനച്ചന്റെ “വിശുദ്ധമറവി യെന്നാണ്‌ 


വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. 


“വിശുദ്ധമറവി'യെന്നു പറയുന്നതിന്റെ കാരണത്തെക്കുറിച്ച്‌ ബ്ലെയി 
സച്ചന്‍ പറയുന്നതിങ്ങനെയാണ്‌: “അച്ചന്റെ മറവി ഒരു രോഗം പോലെ 
ആയിരുന്നെങ്കിലും അതുമൂലം സംഭവിക്കുന്ന അബദ്ധങ്ങള്‍ക്ക്‌ 
അദ്ദേഹം ക്ഷമ ചോദിക്കുകയും, നഷ്ടങ്ങള്‍ പരിഹരിക്കുകയും ചെയ്യു 
മായിരുന്നു.” എന്നു പറഞ്ഞാല്‍ അദ്ദേഹത്തിന്റെ ഈ മറവിക്ക്‌ ഉത്തര 
വാദിത്വം അദ്ദേഹം സ്വയം ഏറ്റെടുത്ത്‌, അത്‌ തന്റെ ഒരു അപാകതയാ 
ണെന്ന്‌ അംഗീകരിച്ച്‌, അതിന്‌ പരിഹാരം ചെയ്ത്‌ ദൈവതിരുമുമ്പാ 
കെയും, മനുഷ്യരുടെ മുമ്പാകെയും ജീവിച്ചിരുന്നുവെന്ന്‌ മനസ്സിലാക്കാം. 





ദീര്‍ഘദര്‍ശി | 59 


ബ്ലെയിസച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത അധികഭാഷണമില്ലാ 
യെന്നതാണ്‌. എന്തെങ്കിലും പറഞ്ഞാല്‍ അതില്‍ കഴമ്പുണ്ടായിരിക്കും. 
ബ്ലെയിസച്ചന്‍ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ പറഞ്ഞവസാനിപ്പിക്കുന്നതിങ്ങ 
നെയാണ്‌: “നിഷ്ക്കളങ്കണായ ഈ ഗുരുശ്രേഷ്ഠന്‍ സി.എം.ഐ. 
സഭയ്ക്ക്‌ ലഭിച്ച ഒരമൂല്യനിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാരുണ്യ 
വും, വിശ്വാസവും, സഹോദരസ്നേഹവും നമ്മുടെ മുമ്പില്‍ വഴിവിള 
ക്കായി എന്നും നിലനില്‍ക്കും.” വളരെ ചുരുങ്ങിയ വാക്കുകളാണ്‌ 
ബ്ലെയിസച്ചന്‍ പറഞ്ഞതെങ്കിലും, അദ്ദേഹത്തിന്റെ വാക്കുകളില്‍ എല്ലാം 
അദ്ദേഹം സംഗ്രഹിച്ചിട്ടുണ്ട്‌. 

ഡണ്‍സ്റ്റനച്ചന്റെ പരിശീലനം ലഭിച്ച്‌ സി.എം.ഐ. സഭയുടെ അക 
ത്തും, പുറത്തും ജീവിക്കുന്ന അനേകം പേരുണ്ട്‌. അവര്‍ അദ്ദേഹത്തെ 
ഇടയ്ക്കിടെ വന്നു കാണുമായിരുന്നു. അതിനും ഒരു കാരണമുണ്ട്‌: 
ദൈവത്തിന്റെ വിളിയെക്കുറിച്ച്‌ അദ്ദേഹത്തിന്‌ വലിയ കാഴ്ചപ്പാടുണ്ടാ 
യിരുന്നു. ദൈവവിളിയെ ചെറിയ ചിന്തകളിലൊതുക്കാതെ വിശാല 
മായി അദ്ദേഹം ചിന്തിച്ചിരുന്നു, ചിന്തിപ്പിച്ചിരുന്നു. കുടുംബജീവിത 
ത്തെയും സന്യാസജീവിതത്തേയും വേറിട്ട്‌ കണ്ടിരുന്നെങ്കിലും, 
ത്രാസില്‍ തൂക്കി ഓരോന്നിനേയും താരതമ്യം ചെയ്തിരുന്നില്ല. ഓരോ 
ദൈവവിളിക്കും അതിന്റെതായ മാഹാത്മ്യമുണ്ടെന്നും, അത്‌ 
വിശ്വസ്തതയോടെ കാത്തുപരിപാലിക്കണമെന്നും അദ്ദേഹം തന്റെ 
പരിശീലനകാലഘട്ടത്തില്‍ അര്‍ഥികളെ പഠിപ്പിച്ചിരുന്നു. ആയതുകൊ 
ണ്ടാണ്‌ കുടുംബജീവിതം തിരഞ്ഞെടുക്കുന്ന യോഗാര്‍ത്ഥികളും, അവ 
രുടെ ജീവിതകാലഘട്ടത്തില്‍ അവരുടെ “ഗുരുവിനെ കാണുവാനും, 
ഉപദേശങ്ങള്‍ സ്വീകരിക്കുവാനും വരുന്നതെന്നുള്ള സത്യം നമുക്ക്‌ 
മനസ്സിലാക്കാവുന്നതാണ്‌. 


യേശുവിന്റെ മഹത്തായ ചിന്തകളെ സ്വന്തം ജീവിതത്തില്‍ വഹി 
ച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട്‌, എല്ലാവരേയും അവരായി 
രിക്കുന്ന വിധത്തില്‍ മനസ്സിലാക്കുവാനും, അംഗീകരിക്കുവാനും അദ്ദേ 
ഹത്തിന്‌ കഴിഞ്ഞിരുന്നുവെന്നതിന്റെ പരിപൂര്‍ണ്ണമായ തെളിവാണ്‌ സഭ 
ഉപേക്ഷിച്ച്‌ കുടുംബജീവിതത്തില്‍ പ്രവേശിക്കുന്ന അദ്ദേഹത്തിന്റെ 
മക്കള്‍, ഇടയ്ക്കിടയ്ക്ക്‌ വന്ന്‌ കാണുകയും, ഉപദേശങ്ങള്‍ ചോദിക്കു 
കയും ചെയ്യുന്നത്‌ ഒരു പക്ഷേ ഡണ്‍സ്റ്റനച്ചന്‍ എന്ന ദീര്‍ഘദര്‍ശിയുടെ 
വേറിട്ട ഒരു പ്രത്യേകതയായി പറയാം. 





60 ദീര്‍ഘദര്‍ശി 


14. 


ശ്രേഷ്ഠമാനസം ഭഗവാന്‍റെ 
വാസഗൃഹം 


ഫാ. ഫ്രാന്‍സിസ്‌ കണിച്ചിക്കാട്ടില്‍ സി.എം.ഐ. 


വിശുദ്ധ യയസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള ഒരു തീര്‍ത്ഥകേന്ദ്ര 
മാണ്‌ പാവറട്ടി. മധ്യകേരളത്തിലെ ഈ വലിയ തീര്‍ഥാടന കേന്ദ്ര 
ത്തില്‍ ധാരാളമാളുകള്‍ സന്ദര്‍ശനത്തിനായി എത്താറുണ്ട്‌. വിശുദ്ധ 
യസേപ്പിതാവിന്റെ നാമത്തിലുള്ള ഇടവക പള്ളിയും, സെന്റ്‌ തോമ 
സിന്റെ പേരുള്ള സി.എം.ഐ. ആശ്രമവും വളരെ അടുത്താണ്‌ സ്ഥിതി 
ചെയ്യുന്നത്‌. വിശുദ്ധ കൊച്ചുത്രേസ്യായോടുള്ള പ്രത്യേക ഭക്തിയുടെ 
ഇടമാണ്‌ പാവറട്ടി ആശ്രമദേവാലയം. ഡണ്‍സ്റ്റനച്ചന്‍ പള്ളിയുടെയും 
ആശ്രമത്തിന്റെയും തണലിലാണ്‌ വളര്‍ന്നു വന്നത്‌. പാവറട്ടിയിലെ 
പ്രസിദ്ധമായ ഒലക്കേങ്കില്‍ തറവാട്ടിലാണ്‌ അദ്ദേഹം 1920-ല്‍ ജനിച്ച 
ത്‌. സെന്റ്‌ ജോസഫ്‌ ഹൈസ്കൂളില്‍ സ്കൂള്‍ പഠനം പൂര്‍ത്തിയാക്കി, 
ചെത്തിപ്പുഴ, അമ്പഴക്കാട്‌ എന്നിവിടങ്ങളില്‍ സന്യാസവൈദീക പരി 
ശീലനത്തിന്‌ ശേഷം 1947-ല്‍ വൈദികപട്ടം സ്വീകരിച്ചു. അദ്ദേഹം 
തന്റെ ജീവിതത്തിന്റെ അധികഭാഗവും യോഗാര്‍ഥികളുടെ റെക്ടറായും 
സന്യാസികളുടെ ആത്മീയ ഗുരുവായിട്ടാണ്‌ പ്രവര്‍ത്തിച്ചത്‌. ദേവ 
മാതാ പ്രവിശ്യയില്‍, വരന്തരപ്പിള്ളിയിലും, എല്‍ത്തുരത്തിലുമായി 
അദ്ദേഹം വളരെ പേരുടെ റെക്ടറായി സേവനം ചെയ്തിട്ടുണ്ട്‌. 1979- 
1982 വര്‍ഷങ്ങളില്‍ അമ്പഴക്കാട്‌ സന്യാസ ഗുരുക്കന്മാരുടെ ടീമില്‍ അംഗ 
മായിരുന്നു. കോയമ്പത്തൂര്‍ പ്രവിശ്യയുടെ ആരംഭത്തോടു കൂടി ഡണ്‍സ്റ്റ 
നച്ചന്‍ കോയനമ്പത്തൂരിലേക്ക്‌ സ്ഥലം മാറിപ്പോയി. അവിടെയും വളരെ 
വര്‍ഷങ്ങള്‍ നവസന്യാസികളുടെയും യോഗാര്‍ഥികളുടെയും ഗുരുവായി 
സേവനമനുഷ്ഠിച്ച്‌ 2006-ല്‍ കര്‍ത്താവില്‍ നിദ്ര പ്രാപിച്ചു. 


ഒലക്കേങ്കില്‍ കുടുംബം, ദൈവഭക്തിയിലും ദൈവപേടിയിലും ജീവി 
ച്ചിരുന്ന ഒരു പുരാതന കുടുംബമാണ്‌. ഡണ്‍സ്റ്റണച്ചന്റെ അനുജന്റെ 
മകന്‍ പാവറട്ടി സ്കൂളില്‍ നല്ലൊരു അദ്ധ്യാപകനായിരുന്നു. വേറൊരു 
മകന്‍ പാലക്കാട്‌ രൂപതയില്‍ ഇടവക വൈദികനാണ്‌. ഇനിയുമൊ 





ദീര്‍ഘദര്‍ശി | 6l 


രാള്‍ എം.എം.ബി. സഭയില്‍ ജനറാള്‍ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്‌. തറ 
വാട്ടിലുള്ള ഇളയ തലമുറയും പുണ്യശ്ലോകനായ ഡണ്‍സ്റ്റണച്ചന്റെ 
മാതൃക പിന്‍ചെലുന്നവരാണ്‌. 

എന്റെ യോഗാര്‍ത്ഥി ജീവിതത്തില്‍ ഞാന്‍ എസ്‌.എസ്‌.എല്‍.സി..ക്ക്‌ 
പഠിക്കുന്ന വര്‍ഷമാണ്‌ ഡണ്‍സ്റ്റണച്ചനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്‌. 
അദ്ദേഹം വരന്തരപ്പിള്ളിയില്‍ നിന്നും എല്‍ത്തുരുത്ത്‌ യോഗാര്‍ത്ഥിക 
ളുടെ റെക്റ്റര്‍ ആയി വന്ന സമയം. ഓരോരുത്തരുടെയും അടുത്തു 
വന്ന്‌ പഠന വിശേഷങ്ങള്‍ അറിയുമായിരുന്നു. ആ വര്‍ഷം എസ്‌.എസ്‌. 
എല്‍.സി.ക്ക്‌ ഞങ്ങള്‍ നല്ല മാര്‍ക്കോട്‌ കൂടി വിജയം വരിച്ചു. എല്‍ത്തു 
രുത്ത്‌ പഠനത്തിനു ശേഷം ഞങ്ങല്‍ വരന്തരപ്പിള്ളിയിലേക്ക്‌ ഭാഷാപ 
ഠനത്തിന്‌ പോകുവാന്‍ ഒരുങ്ങി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ സമ 
യത്താണ്‌ സഭയില്‍ ഒരു പുതിയ നിയമം വന്നത്‌: നവസന്യാസ ഭവന 
ത്തില്ക്ക്‌ പോകുന്നതിന്‌ മുമ്പ്‌ എല്ലാവരും പ്രീഡിഗ്രി പാസായിരിക്ക 
ണം. വരന്തരപ്പിള്ളിക്ക്‌ പകരം ഇരിഞ്ഞാലക്കുടയിലേക്ക്‌ പ്രീഡിഗ്രി 
പഠിക്കുവാന്‍ പോകാന്‍ ഒരുങ്ങണമെന്ന്‌ ഞങ്ങളോട്‌ ആവശ്യപ്പെട്ടു. 
അന്ന്‌ അവിടേക്ക്‌ പോകാന്‍ ആര്‍ക്കും ഇഷ്ടം ഉണ്ടായില്ല. എങ്കിലും 
ഡണ്‍സ്റ്റണച്ചന്‍ കോളേജ്‌ ജീവിതത്തെ പറ്റിയും പഠനത്തിന്റെ പ്രാധാ 
നൃത്തെപ്പറ്റിയുമെല്ലാം ഞങ്ങളെ ഉപദേശിച്ചു തന്ന്‌ പഠനത്തിനായി 
ഒരുക്കി, ഇരിഞ്ഞാലക്കുടയില്‍ കൊണ്ടുവന്നാക്കി. 


ഞാന്‍ വൈദികനായ ശേഷം ഡണ്‍സ്റ്റണച്ചനെ കൂടുതല്‍ പരിചയ 
പ്പെടുന്നത്‌ അമ്പഴക്കാട്‌ സന്യാസഭവനത്തില്‍ വച്ചാണ്‌. പുതിയ നിയ 
മ്രപകാരം നവസന്യാസഭവനത്തില്‍ മൂന്നു പേരുടെ ഒരു ടീം ആണ്‌ 
നവസന്യാസികളുടെ പരിശീലനത്തിന്‌ ചുമതല വഹിച്ചിരുന്നത്‌. ഫാദര്‍ 
പോള്‍ കടിച്ചീനി (റെക്റ്റര്‍), ഫാദര്‍ ഡണ്‍സ്റ്റന്‍, ഫാദര്‍ ഫ്രാന്‍സിസ്‌ 
കണിച്ചികാട്ടില്‍ എന്നിവരായിരുന്നു ആ ടീം അംഗങ്ങള്‍. 1979-1982 
വര്‍ഷം, 3 പേരും പ്രായവ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഒരു ടീമായി 
ഒരുമയോടെ പ്രവര്‍ത്തിച്ചിരുന്നു. നവസന്യാസികള്‍ അതിനോട്‌ വളരെ 
ക്രിയാത്മകമായി പ്രതികരിച്ചിരുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ ദീര്‍ഘകാലത്തെ 
പരിശീലനത്തിലുള്ള അറിവും അതിലുപരി അദ്ദേഹത്തിന്റെ ആത്മീ 
യതയും ഞങ്ങള്‍ക്കും നവസന്യാസിക്കും ഒരു മുതല്‍ കൂട്ടായിരുന്നു. 
വളരെ തുറന്ന മനോഭവത്തോടെയാണ്‌ ഞങ്ങള്‍ അന്ന്‌ പ്രവര്‍ത്തിച്ചി 
രുന്നത്‌. നവസന്യാസികള്‍ക്ക്‌ സ്വാതന്ത്യം വേണം; സമകാലിക സാഹ 
ചര്യങ്ങളുമായി അവര്‍ മുമ്പോട്ട്‌ പോകണം എന്ന്‌ ഡണ്‍സ്റ്റണച്ചന്‍ ആഗ്ര 





62 ദീര്‍ഘദര്‍ശി 


ഹിച്ചിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ എല്ലാ കാര്യങ്ങള്‍ക്കും ഒരു പോലെ ചൂണ്ടു 
പലകയായിരുന്നു, പരിശീലനത്തില്‍ ദീര്‍ഘകാലത്തെ പരിചയമുളള ഒരു 
ഗുരുഭൂതന്‍ എന്ന നിലയില്‍. 

എല്ലാ അര്‍ത്ഥത്തിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളോട്‌ ഞങ്ങള്‍ 
രണ്ടുപേരും യോജിച്ചിരുന്നു. അദ്ദേഹം നവസന്യാസികള്‍ക്ക്‌ ക്ലാസ്സു 
കള്‍ എടുത്തിരുന്നു. അവരുടെ പൂന്തോട്ട നിര്‍മ്മാണത്തിനും മറ്റും തോട്ട 
പ്പണികളിലും വേണ്ട നേതൃത്വം നല്‍കിയിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ നോവി 
സസിന്‌ പേഴ്‌സണല്‍ കോണ്‍ഫറന്‍സ്‌ നടത്തുമ്പോള്‍ ഭക്തി പാരമ്യ 
ത്തില്‍ ലയിച്ചു പോകുമായിരുന്നുവെന്ന്‌ നവസന്യാസികള്‍ പറയാറു 
ണ്ട്‌. മുറിയില്‍ അദ്ദേഹം ദീര്‍ഘസമയം പ്രാര്‍ത്ഥനയില്‍ ചിലവഴിച്ചിട്ടു 
ണ്ട്‌. ഭക്ഷണത്തിന്‌ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടു വരേണ്ട അവസര 
മുണ്ടായിട്ടുണ്ട്‌. ഡണ്‍സ്റ്റനച്ചനില്‍ ഞാന്‍ ദര്‍ശിച്ച ഏതാനും മുത്തുക 
ളാണ്‌ താഴെ പറയുന്നത്‌. 


നിഷ്കര്‍ഷയുള്ള ഉത്തമ സന്യാസി 

ഡണ്‍സ്റ്റനച്ചന്‍ ഒരു ഉത്തമ സന്യാസിയായിരുന്നു. ആദ്ദേഹത്തിന്റെ 
രൂപവും ഭാവവും ഇടപെടലുകളും എല്ലാം ആ സത്യം വിളിച്ചു പറ 
ഞ്ഞിരുന്നു. ദാരിദ്യത്തെ സ്നേഹിച്ച്‌, കീഴ്വഴക്കത്തോടെ ്രഹ്മചാരി 
യായി അദ്ദേഹം ജീവിച്ചു. ്രഹ്മനില്‍ ചരിക്കുന്നവരാണ്‌ ബ്രഹ്മചാരി. 
അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ക്രിസ്തുവില്‍ കേന്ദ്രീകൃതമായി 
രുന്നു. 

പ്രാര്‍ത്ഥനയുടെ മനുഷ്യന്‍ 


ദൈവസ്നേഹവും പരസ്‌നേഹവും ദൈവത്തില്‍ എത്തുവാനുള്ള രണ്ടു 
ചിറകുകളാണ്‌ എന്ന്‌ ആത്മീയ പിതാക്കന്മാര്‍ പഠിപ്പിച്ചിട്ടുണ്ട്‌. പ്രര്‍ത്ഥ 
നയ്ക്ക്‌ സമൂഹജീവിതത്തില്‍ വളരെ വലിയ സ്ഥാനമുണ്ട്‌. ഡണ്‍സ്റ്റന 
ച്ചന്‍ ഒരു പ്രാര്‍ത്ഥനയുടെ മനുഷ്യനായിരുന്നു. മണിക്കൂറുകള്‍ അദ്ദേഹം 
ദിവ്യകാരുണ്യ സന്നിധിയില്‍ ചിലവഴിക്കുമായിരുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ 
രൂപം ആന്തരിക പ്രാര്‍ത്ഥനയ്ക്കായി ജീവിതം സമര്‍പ്പിച്ച തൂണിന്മേല്‍ 
ശിമയോന്‍, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ യോഹന്നാന്‍ ക്രൂസ്‌ 
എന്നിവരുടെ ഓര്‍മ്മ എന്നില്‍ കൊണ്ടുവരുമായിരുന്നു. 





ദീര്‍ഘദര്‍ശി | 63 


ദൈവരാജ്യത്തില്‍ ദൃഷ്ടി ഉറപ്പിച്ചവന്‍ 

ഭൌതികമായ യാതൊന്നും ഡണ്‍സ്റ്റനച്ചനെ ദൈവത്തില്‍ നിന്നും അക 
റ്റിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ദൈവരാജ്യത്തില്‍ ദൃഷ്ടി ഉറ 
പ്പിച്ചിരുന്നു. ദൈവരാജ്യത്തിനു വേണ്ടി എന്ത്‌ സേവനം ചെയ്യുവാനും 
അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹം എപ്പോഴും നിഷ്പാദുകനായി 
ട്ടാണ്‌ കാണപ്പെട്ടിരുന്നത്‌. ബസ്സിലായിരുന്നു പ്രായമായിട്ടും യാത്ര 
നടത്തിയിരുന്നത്‌. 


ശ്രേഷ്ഠ മാനസം ഭഗവാന്റെ വാസഗൃഹം 


രാമായണത്തില്‍ ഒരിടത്ത്‌ പറയുന്നുണ്ട്‌ ശ്രേഷ്ഠ മാനസമാണ്‌ ഭഗ 
വാന്റെ വാസസ്ഥലം: മണ്‍കട്ടയേയും കല്ലിനേയും സ്വര്‍ണ്ണത്തിനേയും 
തുല്യമായി കാണുന്ന ശ്രേഷ്ഠ മാനസരുടെ ഹൃദയങ്ങളില്‍ അവിടുന്ന്‌ 
വസിച്ചിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ അപ്രകാരമുള്ള ഒരു ഗുരുവര്യനായിരു 
ന്നു. ഇഹത്തിലെ ആഗ്രഹങ്ങളൊന്നും ആ ശ്രേഷ്ഠ മനസ്സിനെ കീഴ്‌പ്പെ 
ടുത്തിയിരുന്നില്ല. അത്‌ എന്നും ക്രിസ്തുവില്‍ വിലയം കൊണ്ടിരു 
ന്നു. 

ദീര്‍ഘകാലം ഒരുത്തമ സന്യാസിയായി ജീവിച്ച്‌, നിഷ്പാദുകനാ 
യി, നവസന്യാസികള്‍ക്കും യുവസന്യാസികള്‍ക്കും മാതൃക നല്‍കി 
ക്കൊണ്ട്‌ അദ്ദേഹം കടന്നു പോയി. അദ്ദേഹത്തിന്റെ മാതൃകയും ആശ 
യങ്ങളും സന്യാസസഭാംഗങ്ങള്‍ക്ക്‌ ഒരു വലിയ പ്രചോദനമാണ്‌. സാര്‍വ്വ 
ര്രിക സഭയില്‍ എല്ലാവരും വണങ്ങുന്ന ഒരു വിശുദ്ധനായി അദ്ദേഹം 
വിരാചിക്കട്ടെ എന്ന്‌ നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. 





64 ദീര്‍ഘദര്‍ശി 


15 


ആധ്യാത്മികതയറമുടെ 
കണക്കൂപറുസ്തകം 
ഫാ. ടെന്നി പാറക്കല്‍ സി.എം.ഐ. 


ഫാദര്‍ ടെന്നി പാറക്കല്‍ തന്റെ നവസന്യാസ ഗുരുവായ ഡണ്‍സ്റ്റനച്ച 
നെക്കുറിച്ച്‌ ഏഴ്‌ പ്രധാനപ്പെട്ട ആധ്യാത്മിക തലങ്ങളില്‍ സംഗ്രഹിക്കു 
കയാണ്‌. ഡണ്‍സ്റ്റനച്ചന്‍ ടെന്നി അച്ചന്റെ ജീവിതത്തില്‍ ഇന്നും പ്രചോ 
ദനവും മാതൃകയായും നിലകൊള്ളുന്നുവെന്ന്‌ ഈ ചെറിയ ലേഖന 
ത്തില്‍ നിന്നും മനസ്സിലാക്കാവുന്നതാണ്‌. 


പ്രകൃതിയും ആധ്യാത്മികതയും 

നാലുമണി സമയം. കാപ്പികുടി കഴിഞ്ഞ ഉടനെ ഡണ്‍സ്റ്റണച്ചന്റെ 
അടുത്ത്‌ ആധ്യാത്മിക ഉപദേശത്തിനായി ടെന്നി അച്ചന്‍ ഒരു സമയം 
ചോദിക്കുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ പറയുന്നു: “തോട്ടപ്പണി ചെയ്യുമ്പോള്‍ 
ആധ്യാത്മിക സംഭാഷണം നടത്താമല്ലോ.” ഇങ്ങനെ തോട്ടപ്പണിയുടെ 
സമയത്ത്‌ ആധ്യാത്മിക സംഭാഷണം ആരംഭിച്ചു. കൂടെ തോട്ടപ്പണി 
ചെയ്യുമ്പോള്‍, ഡണ്‍സ്റ്റണച്ചന്‍ പറഞ്ഞത്‌ ഇപ്രകാരമാണ്‌: “പ്രകൃതി 
യാണ്‌ ആധ്യാത്മികതയുടെ വലിയ ഒരു ഉദാഹരണം; മണ്ണ്‌ ശരിയാക്കി, 
വളമിട്ട്‌, ചെടിവെച്ച്‌, വെള്ളമൊഴിച്ച്‌, വളര്‍ത്തിയാല്‍ മാത്രമേ ചെടി 
വളരുകയുള്ളൂ. വളരെ ശ്രദ്ധിച്ചെങ്കില്‍ മാത്രമേ ആ ചെടിയില്‍ നല്ല 
ഫലങ്ങളും പൂക്കളും ഉണ്ടാവുകയുള്ളൂ. ആധ്യാത്മിക ജീവിതവും ഇതു 
പോലെ തന്നെയാണ്‌. നമ്മുടെ ജീവിതം നല്ലതായി തീരണമെങ്കില്‍ 
അതിന്‌ നല്ല വളവും മണ്ണും ജലവുമൊക്കെ കൊടുക്കണം. ആ ജീവിതം 
മറ്റുള്ളവര്‍ക്ക്‌ ആസ്വാദ്യകരമാകണമെങ്കില്‍ വളരെ ശ്രദ്ധയോടെ നാം 
അതിനെ കാത്തു സൂക്ഷിക്കണം.” ഡണ്‍സ്റ്റനച്ചന്‍ പ്രകൃതിയിലൂടെ 
ആധ്യാത്മികതയുടെ ഒരു വാതില്‍ അദ്ദേഹത്തിന്‌ തുറന്നിട്ടു. 


ജീവിത ലാളിത്യം 


ഒരു കപ്പ്‌ ജലം കൊണ്ട്‌ തന്നെ മുഖവും തലയും കഴുകി, ഇനി ദേഹം 
നമുക്ക്‌ കുളിമുറിയില്‍ കഴുകിയാല്‍ മതിയല്ലോ എന്ന്‌ അദ്ദേഹം പറയു 





ദീര്‍ഘദര്‍ശി | 65 


മായിരുന്നു. ഈ ലാളിത്യം കുളിയില്‍ മാത്രമല്ല, തന്റെ ജോലികളില്‍, 
ഭക്ഷണത്തില്‍, കൂടാതെ തന്റെ മുറി, വസ്ത്രങ്ങള്‍, ചെരുപ്പ്‌, യാത്ര 
എന്നിവയിലൊക്കെ പ്രകടമായിരുന്നു. ഇതൊരിക്കലും മറ്റുള്ളവരുടെ 
പ്രശംസ പിടിച്ചു പറ്റുവാന്‍ ആയിരുന്നില്ല. തന്നില്‍ അന്തര്‍ലീനമായി 
കിടക്കുന്ന യേശുവിന്റെ ദാരിദ്ര ജീവിതത്തിന്റെ അനുകരണങ്ങളായി 
രുന്നുവെന്ന്‌ നമുക്ക്‌ മനസ്സിലാക്കാവുന്നതാണ്‌. 

കോട്ടപ്പടിയിൽ ഉള്ള ഒരു ആശ്രമത്തില്‍ വൈദിക വിദ്യാര്‍ത്ഥികളെ 
കുമ്പസാരിപ്പിക്കാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ മാസത്തിലൊരിക്കല്‍ ചെല്ലുമായി 
രുന്നു. അച്ചന്‌ ഒരു മുറി തമാസിക്കുവാനായി ഒരുക്കിയിടുമായിരുന്നു. 
പതിവുപോലെ ഡണ്‍സ്റ്റനച്ചനും അതിഥികള്‍ക്കായി നല്‍കാറുള്ള 
സോപ്പ്‌, കുളിമുണ്ട്‌, ര്രഷ്‌, പെയ്സ്റ്റ്‌, ചീര്‍പ്പുമൊക്കെ ഒരുക്കി വെച്ചിട്ടു 
ണ്ടായിരുന്നു. അതിഥികളെ ശുശ്രൂഷിക്കുന്ന ഒരു വൈദിക 
വിദ്യാര്‍ത്ഥിക്ക്‌ അദ്ദേഹം പതിവായി ഇവയൊന്നും ഉപയോഗിക്കാത്ത 
തില്‍ സംശയം ഉണര്‍ന്നു. ഒരു ദിവസം അച്ചന്‍ പുറത്തേക്ക്‌ പോയ 
പ്പോള്‍ മുറി ഒന്ന്‌ പരിശോധിച്ചു. അപ്പോഴാണ്‌ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ 
അച്ചന്‍ ഉപയോഗിച്ചിരുന്ന തോര്‍ത്തുമുണ്ടിന്റെ രഹസ്യം മനസ്സിലായ 
ത്‌. അദ്ദേഹത്തിന്റെ പഴയ ളോഹയുടെ ഒരു കഷ്ണമാണ്‌ തോര്‍ത്താക്കി 
ഉപയോഗിച്ചുകൊണ്ടിരുന്നത്‌. 


മറവിയെന്ന ആദ്ധ്യാത്മികത 


ഫാ. ടെന്നി ഈ വിഷയത്തെക്കിറിച്ച്‌ വ്യക്തമായ ഒരു കാഴ്ച്ചപ്പാട്‌ 
നല്‍കുന്നുണ്ട്‌. അദ്ദേഹത്തിന്റെ ഈ മറവി സത്യത്തില്‍ ആധ്യാത്മിക 
തയുടെ മറ്റൊരു സവിശേഷ മുഖമായിരുന്നു. ആധ്യാത്മിക കാര്യങ്ങ 
ളൊന്നും മറക്കാതിരിക്കുക, മറ്റെല്ലാം തന്റെ സ്മൃതിപദത്തില്‍ നിന്നും 
മാഞ്ഞു പോവുക: ഈ പ്രതിഭാസം ആധ്യാത്മികതയുടെ വലിയ ഒരു 
ഭാവമാണ്‌. ആത്മീയ കാര്യങ്ങള്‍ ആരു പറഞ്ഞാലും അദ്ദേഹം ഒരി 
ക്കലും അത്‌ മറന്നിരുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ തെറ്റുകളും 
കുറവുകളും പോരായ്മകളും അദ്ദേഹം ഒരിക്കലും ഓര്‍ത്തിരിക്കില്ല. 
ആധ്യാത്മിക പകരുന്ന, വെളിച്ചം പകരുന്ന എല്ലാ കാര്യങ്ങളും ഓരോ 
രുത്തരേയും ഓര്‍മ്മിപ്പിക്കാറുണ്ട്‌. എന്നുതന്നെയുമല്ല അവ ഒരിക്കലും 
മറക്കാറുമില്ല. ഒരു പക്ഷെ നമുക്ക്‌ ഇങ്ങനെ പറയാം: ആധ്യാത്മിക 
കാര്യങ്ങള്‍ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്പര്‍ശിച്ചിരുന്നു 
ള്ളൂ. ദൈവിക ചിന്തയില്‍ മുഴുകി ജീവിച്ചിരുന്നതുകൊണ്ട്‌, ലോകകാ 





66 ദീര്‍ഘദര്‍ശി 


ര്യങ്ങള്‍ അദ്ദേഹം എല്ലാം മറന്നിരുന്നു. ആധ്യാത്മികതയുടെ പുതിയ 
മുഖത്തിന്‌ ഉദാഹരണമാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍. 


അനുഗ്രഹത്തിന്റെ ഉറവിടം 


ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപയും ഓരോ സന്യാസിയുടെ ജീവി 
തത്തിലേക്ക്‌ എത്തണമെന്ന്‌ ആഗ്രഹിക്കുകയും പ്രാര്‍ത്ഥിക്കുകയും 
പരിശ്രമിക്കുകയും ചെയ്യ്ത ഒരു സന്യാസ ഗുരുഭൂതന്‍. എപ്പോള്‍ വേണ 
മെങ്കിലും ആധ്യാത്മിക സംഭാഷണത്തിന്‌ തയ്യാര്‍; വേലിക്കെട്ടുകള്‍ 
ഒന്നും തീര്‍ക്കാതെ ഒരു ജീവിതശൈലി. താന്‍ മൂലം ഒരു ആത്മാവിനും 
ലഭിക്കേണ്ട അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്‌ എന്ന്‌ ചിന്തിച്ചിരുന്ന ഒരു 
സന്യാസവൈദികന്‍. ഓരോ സന്യാസിയിലേക്കും ദൈവത്തിന്റെ അനു 
ഗ്രഹം ഒഴുകണമെന്ന്‌ ആഗ്രഹിച്ച ഒരു ദിവ്യപുരുഷന്‍. ദൈവത്തിന്റെ അനു 
ഗ്രഹം പുഴപോലെ തന്റെ ശിഷ്യരിലേക്ക്‌ ചൊരിയുവാന്‍ ദൈവസന്നിധി 
യില്‍ കൈകളുയര്‍ത്തി എന്നും പ്രാര്‍ത്ഥിച്ചിരുന്ന ഒരു സന്യാസി. 


ദൈവാശ്രയ ബോധം 


“ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല.” ഈ വാക്കുകള്‍ അദ്ദേഹ 
ത്തിന്റെ ജീവിതത്തില്‍ നിന്നും എപ്പോഴും ഉതിര്‍കൊള്ളുന്ന ദൈവവ 
ചനമായിരുന്നു. ദൈവത്തിന്റെ മുന്നിലുള്ള പൂര്‍ണമായ സമര്‍പ്പണ 
ത്തിന്റെ മുഖമാണ്‌ ഇവിടെ തെളിഞ്ഞു വരുന്നത്‌. തന്റെ മനസ്സിനെ 
ദൈവത്തിന്റെ മനസ്സിനോട്‌ ചേര്‍ത്ത്‌ വച്ചിരിക്കുന്ന ഒരു സന്യാസ 
വൈദികനായിരുന്നു അദ്ദേഹം. കൂടാതെ മാതാവിന്റെ ഉത്തമ ഭക്തന്‍. 
മാതാവിനെപ്പോലെ “ഇതാ കര്‍ത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം 
പോലെ ഭവിക്കട്ടെ” എന്ന്‌ ചിന്തിച്ച്‌, ധ്യാനിച്ച്‌ ജീവിച്ചിരുന്ന ഒരു മഹാ 
ത്മാവ്‌. ഈ ദൈവാശ്രയമുള്ളതിനാല്‍ നാളെയെക്കുറിച്ച്‌ അദ്ദേഹം 
ചിന്തിച്ചിരുന്നില്ല; ഒരിക്കലും ഒരു മാനസിക പിരിമുറുക്കത്തിന്റെ 
അവസ്ഥ അദ്ദേഹത്തില്‍ ദര്‍ശിച്ചിരുന്നില്ല. 


ആധ്യാത്മികതയുടെ കണക്ക്‌ പുസ്തകം 


വരന്തരപ്പിള്ളി ആശ്രമശ്രേഷ്ഠന്‍ ആയിരിക്കെ, കാനോനിക വിസീ 
ത്തയ്ക്ക്‌ വന്ന പ്രൊവിന്‍ഷ്യല്‍ അച്ചനോട്‌ തന്റെ ആശ്രമ കണക്കു 
പുസ്തകത്തിലെ 1500 രൂപയുടെ കണക്ക്‌ കാണാത്ത കാര്യം തുറന്നു 
പറഞ്ഞു. എന്നിട്ട താന്‍ ഈ ശ്രേഷ്ഠ സ്ഥാനത്തിന്‌ യോഗ്യനല്ലെന്നും, 
എന്നെ മാറ്റണമെന്നും അപേക്ഷിച്ചു. പ്രൊവിന്‍ഷ്യല്‍ അച്ചന്റെ മറു 





ദീര്‍ഘദര്‍ശി | 67 


പടി ഇങ്ങനെയായിരുന്നു: “അച്ചാ, അച്ചന്‍ ആ കണക്ക്‌ എഴുതാന്‍ മറ 
ന്നു പോയതല്ലേ; പക്ഷെ അച്ചനെ എനിക്കറിയാം; ഈ സഭയ്ക്ക്‌ അറി 
യാം; അങ്ങയുടെ ആധ്യാത്മികതയുടെ കണക്കു പുസ്തകത്തില്‍ ഒരു 
തെറ്റുമില്ലെന്ന്‌ ഞങ്ങള്‍ക്കറിയാം.” 


അട്ടപ്പാടിയിലെ വാനമ്പാടി 


ആദിവാസികളുടെ കൂട്ടുകാരന്‍, കുടുംബസുഹൃത്ത്‌, അതിനേക്കാളേറെ 
അദ്ധ്യാത്മിക ഗുരു. അട്ടപ്പാടിയിലെ പാക്കുളം ഭവനത്തില്‍ നവ സന്യാ 
സികളെ പ്രായോഗിക പരിശീലനത്തിനായി കൊണ്ട്‌ ചെന്നപ്പോള്‍, 
അവിടുത്തെ ആദിവാസികളില്‍ നിന്നും അറിഞ്ഞ ചില സത്യങ്ങളാണ്‌ 
മേല്‍ പറഞ്ഞത്‌. അദ്ദേഹം ആ ഈരുകളില്‍ ചെല്ലുമ്പോള്‍ ആ ജന 
മെല്ലാം അദ്ദേഹത്തിന്‌ ചുറ്റും ഓടി കൂടും. സമൂഹത്തിലെ എല്ലാ വിധ 
ത്തിലും അവഗണിക്കപ്പെട്ടു കിടന്നിരുന്ന ഒരു സമൂഹത്തിന്റെ വക്താ 
വായിരുന്നു അച്ചന്‍. അവര്‍ അദ്ദേഹത്തെ കണ്ടിരുന്നത്‌ ആധ്യാത്മിക 
ഗുരുവായിട്ടാണ്‌. അവിടുത്തെ ജനം അച്ചന്റെ ആധ്യാത്മികതയുടെ ആഴം 
മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹവും കരുണയും വാത്സ 
ല്യവും ആദിവാസികളും വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു. അവ 
രുടെ ഹൃദയങ്ങളില്‍ ഒരു വലിയ സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരു 
ന്നു. ആരുടെ ഇടയിലും, എവിടെയും ഇറങ്ങിച്ചെന്ന്‌ ദൈവത്തിന്റെ 
മുഖം കാണിച്ചു കൊടുക്കുവാന്‍ അച്ചന്‍ സാധിച്ചിരുന്നു. 

ടെന്നി പാറക്കലച്ചന്‍ പറഞ്ഞ ഏഴ്‌ ആധ്യാത്മിക കാര്യങ്ങളും 
ഡണ്‍സ്റ്റനച്ചന്റെ ഏഴ്‌ കൂദാശകളായി നമുക്ക്‌ കാണാവുന്നതാണ്‌. 
അദ്ദേഹം തന്റെ നവസന്യാസികളെ ഉപദേശങ്ങളോ വാക്കുകളോ 
കൊണ്ട്‌ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളല്ല ആ സന്യാസവര്യന്റെ ജീവിത 
മാതൃകയില്‍ നിന്നും അടര്‍ത്തിയെടുത്ത മുത്തുകളാണ്‌ ഇവിടെ ടെന്നി 
യച്ചന്‍, വര്‍ഷങ്ങള്‍ കഴിഞ്ഞിട്ടും, ഇന്നും ഓര്‍ത്ത്‌ പറയുന്നത്‌. 





68 ദീര്‍ഘദര്‍ശി 


16 


ദദവവിളിയമുടെ അടിസ്ഥാനം 


ഫാ. ബെന്നി ബെനഡിക്ട്‌ സി.എം.ഐ 


ഒന്നാം വര്‍ഷ നവസന്യാസ കാലഘട്ടം അവസാനിച്ചു. സ്വന്തം ബാച്ചി 
ലുള്ള ചിലരൊക്കെ സന്യാസം ഉപേക്ഷിച്ചു പോയി. വേറെ ചിലര്‍ 
തീരുമാനങ്ങളെടുക്കുവാന്‍ ഒരുങ്ങിയിരിക്കുന്നു. ഞാനാകട്ടെ ഇതെല്ലാം 
കണ്ട്‌ സന്യാസത്തെ കുറിച്ച്‌ ചില വേറിട്ട ചിന്തകള്‍ മനസ്സില്‍ കയറി 
വരുന്നതിനാല്‍ ആത്മീയ ഗുരുവായ ഡണ്‍സ്റ്റനച്ചനെ ഒന്ന്‌ ചെന്ന്‌ 
കാണാമെന്ന്‌ തീരുമാനമെടുത്തു. എന്നെക്കാളും, ഭക്തി തീക്ഷണത 
യുള്ളവരും, കഴിവുള്ളവരും ഇതിനകം സ്ഥലം വിട്ടു. പിന്നെ ഞാനെ 
ന്തിന്‌ ഈ സന്യാസ സമൂഹത്തില്‍ നിലകൊള്ളണമെന്ന്‌ ചിന്തിച്ചു 
കൊണ്ടിരുന്നു. എന്റെ മനസ്സ്‌ ഡണ്‍സ്റ്റനച്ചന്റെ മുമ്പില്‍ ഒന്ന്‌ തുറക്കണം. 

അടുത്ത ഒരു ദിവസം ഡണ്‍സ്റ്റനച്ചനെ കാണുവാന്‍ ചെന്നു. 
അദ്ദേഹം എന്നോട്‌ വിശേഷങ്ങള്‍ ചോദിച്ചറിഞ്ഞു. അതിനു ശേഷം 
ഒരു കടലാസും പെന്‍സിലും കൊണ്ടു വരുവാന്‍ ആവശ്യപ്പെട്ടു. ഞാന്‍ 
അതു കൊണ്ടു വന്നു. എന്നിട്ട ഒറ്റ കാര്യം മാര്രം പറഞ്ഞു: ആ കടലാ 
സില്‍ സന്യാസം വേണ്ടെന്നു വയ്ക്കുവാനുള്ള കാര്യങ്ങള്‍ ഒരു വശ 
ത്തും, മറ്റേ വശത്ത്‌ സന്യാസത്തിന്റെ ഗുണങ്ങളുമെഴുതുവാന്‍ പറഞ്ഞു. 
സമയമെടുത്ത്‌ അപ്രകാരം ചെയ്തു. ഇത്‌ എഴുതി കഴിഞ്ഞപ്പോള്‍ തന്നെ 
ഞാന്‍ സന്യാസത്തില്‍ ഉറച്ചു നില്‍ക്കാന്‍ തീരുമാനിച്ചു. ഓരോ പ്രാവ 
ശ്യവും വരുമ്പോള്‍, എന്തു മാത്രം ഈ ജീവിതത്തില്‍ പുരോഗതി 
പ്രാപിച്ചിട്ടുണ്ടെന്ന്‌ ചോദിക്കുകയും, വേണ്ടതായ സഹായ സഹകര 
ണങ്ങള്‍ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്റെ സന്യാസ ജീവി 
തത്തിന്റെ അടിത്തറ പാകിത്തന്ന, ഉറച്ച തീരുമാനങ്ങളെടുക്കുവാന്‍ 
പഠിപ്പിച്ചു തന്ന, ഒരു ഗുരുഭൂതനാണദ്ദേഹം. ഏകദേശം നാല്‍പ്പതു വര്‍ഷ 
ങ്ങള്‍ക്കു മുമ്പ്‌ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കൌണ്‍സിലിങ്ങ്‌ 
ഇന്നത്തെ ആധുനിക കൌഈണ്‍സിലിങ്ങില്‍ ഉന്നത ബിരുദം നേടിയ 
വര്‍ക്കു പോലും സാധിക്കുമോയെന്ന്‌ സംശയമാണ്‌. 





ദീര്‍ഘദര്‍ശി | 69 


ഇന്ന്‌ ഇത്തരം ഒരു കൌണ്‍സിലിങ്ങിന്‌, ഏകദേശം ആയിരത്തി 
ലേറെ രൂപ പലരും ചോദിച്ചു വാങ്ങിത്തുടങ്ങി. വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ 
കൌണ്‍സിലിങ്ങിന്റെ വലിയ ഡിഗ്രികളൊന്നും എടുക്കാത്ത ഡണ്‍സ്റ്റ 
നച്ചന്‍ എന്റെ ജീവിതത്തിന്‌ ചെയ്തു തന്ന വലിയ ഉപകാരത്തിനു 
മുമ്പില്‍ ഞാന്‍ ശിരസ്സു നമിക്കുകയാണ്‌, അഭിമാനിക്കുകയാണ്‌. ദൈവ 
വിളിയുടെ ആരംഭകാല പരിശീലനം എന്നും ഡണ്‍സ്റ്റനച്ചന്റെ കൈക 
ളിലാണ്‌ വളരെക്കാലം സഭ നല്‍കിയിരുന്നിരുന്നത്‌. 


ഈ മേല്‍പ്പറഞ്ഞ വൈദികന്‍ എന്നും മനസ്സില്‍ ഓര്‍ത്തിരിക്കുന്ന 
ഒരു കാര്യമാണ്‌ “അട്ടപ്പാടി ആദിവാസി ക്യാമ്പ്‌.” ഒശത്തിയൂരാണ്‌ അന്ന്‌ 
സേവനത്തിനായി ലഭിച്ചത്‌. അതിനു ശേഷം പട്ടമേറ്റിട്ട വിവിധ തല 
ങ്ങളില്‍ സേവനം ചെയ്തപ്പോള്‍ അവിടങ്ങളിലൊക്കെ ഈ അട്ടപ്പാടി 
യിലെ ആദിവാസികളുമായുള്ള സഹവാസം ഉണര്‍വേകിയിരുന്നു. 
എവിടെക്കിടന്നുറങ്ങുവാനും, എല്ലാവരുമായി സമ്പര്‍ക്കത്തിലേര്‍പ്പെ 
ടുവാനും, പാവങ്ങളുടെ പക്ഷം ചേരുവാനും എന്നും പരിശ്രമിച്ചിരു 
ന്നതിന്റെ പുറകില്‍ ഡണ്‍സ്റ്റനച്ചന്റെ ആഗ്രഹം ഇന്നും നിലക്കൊള്ളു 
ന്നുണ്ട്‌. ജീവിതത്തില്‍ ചില ധീരമായ തീരുമാനങ്ങളെടുത്തത്‌ ഇത്തരം 
പരിശീലനങ്ങള്‍ ലഭിച്ചതുകൊണ്ടു മാത്രമാണ്‌. യേശുവിന്റെ ജീവിത 
വുമായി ഇത്‌ താരതമ്യം ചെയ്ത്‌ ഓരോ പ്രവൃത്തികളും ചെയ്യുവാന്‍ 
ഉത്തേജനമായി നിലക്കൊള്ളുന്നതും ഡണ്‍സ്റ്റനച്ചന്‍ തന്നെയാണ്‌. 
ജീവിതത്തിന്റെ ചില വഴിത്തിരിവുകളില്‍ അദൃശ്യനായി നിന്നു കൊണ്ട്‌ 
ശരിയായ ദിശയിലേയ്ക്ക്‌ ഇന്നും ഡണ്‍സ്റ്റനച്ചന്റെ മാതൃകയും, വചന 
ങ്ങളും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്‌, വര്‍ഷങ്ങള്‍ പലതു കഴി 
ഞ്ഞിട്ടും ഈ വൈദികന്‍ വിശ്വസിക്കുന്നു. യേശുവിന്റെ ജീവിതം വ്യക്ത 
തയോടു കൂടി ജീവിച്ചു കാണിച്ചു തന്ന ആ പിതാമഹന്റെ മുമ്പില്‍ 
എന്നും ഒരു കൈത്തിരിയായി കത്തിയെരിയുവാന്‍ കഴിയട്ടേയെന്ന്‌ 
ഈ ഈര്‍ജ്ജസ്വലനായ വൈദികന്‍ ആഗ്രഹിക്കുന്നു. 





70 | ദീര്‍ഘദര്‍ശി 


17 


ന്യായത്തിന്റെ തത്ത്വശാസ്ത്രം 


ശ്രീ ജോസന്‍ കടവി 


ജീവിതത്തില്‍ എന്നെ കൈപിടിച്ച്‌ സമുദായത്തിന്റെ ആഴത്തിലേയ്ക്ക്‌ 
ഈളിയിട്ടിറങ്ങി അവിടെ സ്ഥിതി ചെയ്യുന്ന പവിഴപുറ്റുകള്‍ കാണിച്ചു 
തന്ന്‌, കൈ നിറയെ വാരിയെടുക്കാന്‍ പഠിപ്പിച്ച ഒരു മനുഷ്യനായിട്ടാ 
ണ്‌, ഒരു പ്രിയ ശിഷ്യന്‍ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ എന്നോട്‌ പറഞ്ഞത്‌. 
“അഹം” എന്ന ഭാവത്തിന്റെ കണിക പോലും കാണാന്‍ സാധി 
ക്കാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. എത്ര ജന്മങ്ങള്‍ ജീവിച്ചാലും 
അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിലേക്ക്‌ എത്തിപ്പെടുവാന്‍ മനുഷ്യര്‍ക്ക്‌, 
വളരെ പ്രയാസമാണ്‌. ഡണ്‍സ്റ്റനച്ചന്റെ ‘ശിശുത്വം' എന്ന ജീവിതശെ 
ലിയുടെ അഗാധമായ ആഴങ്ങളിലേയ്ക്ക്‌ ഒരിക്കലും ഒരാള്‍ക്കും വളരെ 
വേഗത്തില്‍ എത്തിപ്പെടാന്‍ സാധ്യമല്ലായെന്ന്‌ ജീവിതം പഠിപ്പിച്ചു. അദ്ദേ 
ഹത്തിന്റെ ഓരോ പ്രവൃത്തികളും ഇതിന്‌ തെളിവായിരുന്നു. 


്രാര്‍ത്ഥനയെക്കുറിച്ച്‌ അദ്ദേഹം ഈ സഹോദരനോട്‌ പറഞ്ഞതി 
ങ്ങനെയാണ്‌: “പ്രാര്‍ത്ഥനയെന്ന്‌ പറയുന്നത്‌ വളരെ എളുപ്പമുള്ള ഒന്ന 
ല്ല.” ഡണ്‍സ്റ്റനച്ചന്‍ ഓരേയൊരു പ്രാവശ്യം മാത്രമേ ദൈവത്തിനോട്‌ 
ഹൃദയമുരുകി പ്രാര്‍ത്ഥിച്ചിട്ടുള്ളൂ. അത്‌ ചെറുപ്പത്തില്‍ രാത്രിയില്‍ നില 
മിറങ്ങി ഒരു ഇടി വെട്ടിയപ്പോഴാണ്‌. ദൈവവുമായി പലപ്പോഴും അഗാ 
ധമായ ബന്ധം നടക്കുന്നില്ലായെന്ന്‌ സ്വയം ഇകഴ്ത്തിക്കൊണ്ട്‌ സംസാ 
രിച്ചുവെന്നേ ഇതിനെ കാണുവാന്‍ സാധിക്കുകയുള്ളൂ. തന്റെ ശ്യൂന്യ 
വല്‍ക്കരണത്തിന്റെ ഒരു ഭാവമാണ്‌ നാമിവിടെ കാണുന്നത്‌. 


“ന്യായത്തിന്റെ തത്വശാസ്ത്രം 
പച്ച മലയാള ഭാഷയാണിത്‌. ഡണ്‍സ്റ്റനച്ചന്റെ എല്ലാ സംസാരങ്ങളിലും, 
ആധ്യാത്മിക ചര്‍ച്ചകളിലും ഈ വാക്ക്‌ പലപ്പോഴും മുഴച്ചു നില്‍ക്കാറു 
ണ്ട്‌. ഒരു പക്ഷെ നാം ചിന്തിക്കുന്ന “സത്യം”, നീതി എന്നതിന്‌ അദ്ദേഹം 
ഉപയോഗിക്കുന്ന ഒരു നാട്ടുഭാഷയാണിത്‌. സ്വന്തം ജീവിതവും, ചിന്ത 
കളും ഈ ന്യായത്തോടെയായിരുന്നു. 





ദീര്‍ഘദര്‍ശി | 71 


ഈ ന്യായമാണ്‌ അദ്ദേഹം ദൈവവിളി പരിശീലനത്തിനും, നേതൃ 
ത്വത്തിനും പ്രായോഗികതലത്തില്‍ കൊണ്ടു വന്നത്‌. ഈ ന്യായമാണ്‌ 
സന്യാസജീവിതത്തിനാവശ്യമെന്ന്‌ അദ്ദേഹം പറഞ്ഞിരുന്നത്‌. 

അട്ടപ്പാടിയിലേക്ക്‌ ഒരു യാത്ര, കൂടെ രണ്ടു മൂന്ന്‌ അച്ചന്‍ക്കുട്ടികളു 
മുണ്ട്‌. പാലക്കാട്‌ ചെന്നപ്പോള്‍ തന്നെ രാത്രി എട്ടു മണിയായി പിന്നെ 
അന്ന്‌ അട്ടപ്പാടിയിലേയ്ക്ക്‌ പോകാന്‍ സാധ്യമല്ല. ഒറ്റ വഴിയേയുള്ളൂ 
ബസ്സ്‌സ്റ്റാന്‍ഡില്‍ വിശ്രമിച്ച്‌, അതിവെളുപ്പിനേ അട്ടപ്പാടി ബസ്സില്‍ കയ 
റിപ്പോവുക. അന്ന്‌ അച്ചനും അച്ചന്‍ക്കുട്ടികളും പാലക്കാട്‌ ബസ്സ്‌സ്റ്റാന്റില്‍ 
കിടന്നുറങ്ങി. കയ്യില്‍ ബസ്സ്കാശു മാത്രമേയുള്ളൂ. ഒരു പേഴ്‌സ്‌ (പൈസ 
വെയ്ക്കുന്ന ഉറ) കൈയ്യിലുള്ളത്‌ സൂക്ഷിക്കാന്‍ സ്ഥലമില്ല. എന്നു 
തന്നെയുമല്ല കള്ളന്‍മാരുടെ ശല്യമുള്ള സ്ഥലമായിരുന്നതിനാല്‍ 
എവിടെ വച്ചാലും ഉറക്കം വരില്ല. ഡണ്‍സ്റ്റനച്ചന്‍ ആ പേഴ്സ്‌ എല്ലാ 
വരും കാണത്തക്ക വിധം തലഭാഗത്ത്‌ പരസ്യമായി വെച്ച്‌ സിമന്റ്‌ 
ബഞ്ചില്‍ കിടന്നുറങ്ങി. അതിന്റെ ന്യായം എന്തെന്നാല്‍, ഏതെങ്കിലും 
കളളന്‍ അത്‌ അത്യാവശ്യമെങ്കില്‍ എടുത്തു കൊള്ളട്ടെ. അത്‌ സൂക്ഷി 
ക്കുവാന്‍ ശ്രദ്ധിക്കുമ്പോള്‍ തന്റെ ഉള്ള ഉറക്കവും നഷ്ടമാകും. ആയ 
തിനാല്‍ പരസ്യമായി പുറത്തിരിക്കട്ടെ. ഒരു കള്ളനും ഈ പേഴ്‌സ്‌ 
ആവശ്യം വന്നില്ല. അച്ചന്‍ക്കുട്ടികള്‍ക്ക്‌ ഡണ്‍സ്റ്റനച്ചന്റെ ന്യായം വള 
രെയേറെ ബോധിച്ചു. 

ഒരു പുത്തന്‍ ഉടുപ്പ്‌ ധരിച്ചതായി രണ്ട്‌ കൊല്ലത്തിനിടയില്‍ അവര്‍ 
കണ്ടിട്ടില്ല. ഒരു പുതിയ ജോടി ചെരുപ്പ്‌ ധരിച്ചിട്ടില്ല. ഒരു കപ്പ്‌ ജലം 
കൊണ്ട്‌ തല കഴുകി വൃത്തിയാക്കി, പ്രാര്‍ത്ഥനയ്ക്കായി ഓടിയെത്തുന്ന 
കാഴ്ച്ച നവസന്യാസ കാലഘട്ടത്തില്‍ വൈദിക വിദ്യാര്‍ത്ഥികള്‍ ശ്രദ്ധി 
ച്ചിരുന്നു. പാവങ്ങളോട്‌ പക്ഷം ചേരണമെന്ന തന്റെ ആത്യന്തികമായ 
ജീവിത വീക്ഷണത്തോടുള്ള കാഴ്ച്ചപ്പാടുകളില്‍ നിന്നാണ്‌ ഇതൊക്കെ 
ഉയിര്‍ക്കൊണ്ടതെന്ന്‌ തോന്നുന്നു. അച്ചന്റെ ഷഷ്ഠിപൂര്‍ത്തിയുടെ 
ആഘോഷത്തില്‍ '‘ഒരുല്ലാസദിനം” ചോദിച്ചപ്പോള്‍ അദ്ദേഹം നിർദ്ദേ 
ശിച്ചത്‌, ഒരു “ഷഷ്ഠി വാടി'യാണ്‌. അറുപത്‌ വാഴ വെച്ച്‌ ആ പ്രസ്ഥാനം 
ചെയ്യുവാന്‍ പറഞ്ഞു. ഈ ഷഷ്ഠിവാടിയുടെ പ്രധാന ചുമതലക്കാര 
നായ വൈദികവിദ്യാര്‍ത്ഥിയാണ്‌ ഇന്ന്‌ ഇത്‌ പറയുന്നതും പ്രകൃതി 
യുടെയും, പ്രത്യകിച്ച്‌ സസ്യലതാദികളോടും അദ്ദേഹം വളരെ ഇണ 
ങ്ങിച്ചേര്‍ന്ന്‌ ജീവിച്ചിരുന്നു എന്നതിന്റെ ഉത്തമ തെളിവാണ്‌ ഈ “ഷഷ്ഠി 
വാടി” പ്രസ്ഥാനം. ഡന്‍സ്റ്റനച്ചന്റെ ശിഷ്യഗണത്തില്‍പ്പെട്ട ഈ വൈദീക 





72 | ദീര്‍ഘദര്‍ശി 


വിദ്യാര്‍ത്ഥിയുടെ ഹൃദയത്തില്‍ നിന്നും വന്ന ചില വാക്കുകള്‍ നമുക്ക്‌ 
ശ്രവിക്കാം: “വിശേഷണം അശേഷം പോലും ഇല്ലാത്തതായിരുന്നു 
അച്ചന്റെ സംഭാഷണം. അച്ചടിച്ചതോ, കനമുള്ള വാക്കുകള്‍ക്കോ, മറ്റു 
ള്ളവരുടെ കണ്ണില്‍ എന്തെങ്കിലും മേന്‍മ കാണിക്കണമെന്നോ ഒരി 
ക്കലും ശ്രമിച്ചതായി എനിക്ക്‌ തോന്നിയിട്ടില്ല. ഏതു വേദിയിലും 
അരികു ചേര്‍ന്ന്‌ മാറിയിരിക്കുന്ന ആളായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. പല 
പ്പോഴും മറ്റുള്ളവരുടെ നിര്‍ബന്ധപ്രകാരം വേദിയിലേയ്ക്ക്‌ അദ്ദേ 
ഹത്തെ കൂട്ടിക്കൊണ്ടു വരുമായിരുന്നു. ഇതായിരുന്നു അച്ചന്റെ സ്വത 
സിദ്ധമായ പ്രകൃതം.” 

പുസ്തക വായനയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ “time 
ഉമടട'. ജീവിതത്തില്‍ ന്യായം കഴിഞ്ഞാല്‍ എന്നും പറയുന്ന മറ്റൊരു 
വാക്കായിരുന്നു “Principles. അതില്‍ നിന്നും മാറി ജീവിക്കുവാന്‍ അദ്ദേ 
ഹത്തിന്‌ സാധിച്ചിരുന്നില്ല. ഈ വാക്ക്‌ അതിന്റെ നാനാര്‍ത്ഥങ്ങള്‍ നവ 
സന്യസികളുടെ ഹൃദയത്തില്‍ ഉരുക്കിച്ചേര്‍ത്ത്‌ പിടിപ്പിച്ചിട്ടാണ്‌ അവരെ 
അവിടെ നിന്നും പറഞ്ഞയച്ചത്‌. ജീവിതത്തില്‍ നല്ല തത്വങ്ങള്‍ ഉണ്ടാ 
ക്കുകയും, അത്‌ പരിശീലിക്കുകയും ചെയ്യണമെന്ന്‌ അദ്ദേഹം ഉപദേ 
ശിക്കാറുണ്ടായിരുന്നു. എന്നു മാത്രമല്ല, ജീവിച്ചു കാണിച്ചിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്റെ അടുത്ത്‌ ആത്മീയ സംഭാഷണത്തിന്‌ ചെന്നാല്‍ ആറും, 
എട്ടും മണിക്കൂര്‍ സമയം പോകുന്നത്‌ അറിഞ്ഞിരുന്നില്ല. നമ്മെ കൈ 
പിടിച്ച്‌ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക്‌ കൊണ്ടു പോയി, വിശകലനം 
ചെയ്ത്‌ ഓരോ വൈദികവിദ്യാര്‍ത്ഥിക്കും ജീവിതത്തിന്‌ ഒരര്‍ത്ഥമു 
ണ്ടാക്കി തന്നിരുന്നു. 


ന്യായത്തിലും, തത്വങ്ങളിലും ജീവിക്കുവാന്‍ കഴിയുന്നില്ലെങ്കില്‍ 
ഈ സന്യാസജീവിതത്തിന്‌ ഒരര്‍ത്ഥം കാണുവാന്‍ സാധിക്കുകയില്ലാ 
യെന്ന്‌ ഓര്‍മ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസ വൈദീകശ്രേഷ്ഠ 
നായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 





ദീര്‍ഘദര്‍ശി | 73 


18 


പറുഞ്ചിരി നിഷ്കളങ്കതയറദുടെ 
അടയാളം 


ഫാ. പോള്‍ പൂവത്തിങ്കല്‍ സി.എം.ഐ. 


മനുഷ്യ ശരീരത്തില്‍ മൂന്നു പ്രധാനപ്പെട്ട നാഡികളുണ്ട്‌: ഒന്ന്‌ ഇട 
(ഇടതുവശം), പിങ്കള (വലതുവശം), മൂന്ന്‌ സുഷുമ്ന (മധ്യവശം). 
ഈ മൂന്നു നാഡികളെ ശുദ്ധീകരിച്ചെടുത്താല്‍ മനുഷ്യന്‍ ഒരു പ്രത്യേക 
അവസ്ഥ പ്രാപിക്കും. വളരെ വിഷമമേറിയ ഒരു പ്രക്രിയയാണിത്‌. 
“സ്ഥിത്രഞ്ജന്‍” എന്ന്‌ ഈ മനുഷ്യനെ അഭിസംബോധന ചെയ്യാം. 
ഡണ്‍സ്റ്റനച്ചന്‍ ഈ അവസ്ഥ പ്രാപിച്ച ഒരുവനാണെന്നാണ്‌, ഡണ്‍സ്റ്റ 
നച്ചന്റെ കീഴില്‍ രണ്ടു വര്‍ഷക്കാലം നവസന്യാസം ലഭിച്ച ഒരു സന്യാ 
സവൈദീകന്റെ അഭിപ്രായം. “സ്ഥിതപ്രജ്ഞര്‍' സര്‍വ്വസമയവും ശാന്ത 
ശീലരും സന്തോഷവാന്‍മാരുമായിരിക്കും. ആത്മീയ തപസ്സുകൊണ്ട്‌ 
തങ്ങളുടെ മാനസിക ശാരീരിക ഈര്‍ജ്ജത്തെ കീഴടക്കിയിരിക്കും. 
ആരോടും വിരോധമില്ല ഏതു സഹനങ്ങള്‍ക്കും അവരെ കീഴടക്കു 
വാന്‍ സാധിക്കുകയില്ല. “ആന്തരീക മനം” ഈ മനുഷ്യരുടെ ഏറ്റവും 
വലിയ പ്രത്യേകതയാണ്‌. അപരനെ മനസ്സിലാക്കുവാനും, അവനെ 
ശ്രവിക്കുവാനും, അവനായിരിക്കുന്ന അവസ്ഥയില്‍ അംഗീകരിക്കുവാ 
നുമുള്ള പ്രത്യേക കഴിവ്‌ ഇത്തരക്കാര്‍ക്കുണ്ടാവും. ഇത്തരത്തില്‍ ചിന്തി 
ച്ചാല്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഈ അവസ്ഥ പ്രാപിച്ച സി.എം.ഐ. വൈദിക 
രില്‍ ഒരാളാണ്‌. 


ഈ വാക്കുകള്‍ കൊണ്ടു തന്നെ ഡണ്‍സ്റ്റനച്ചന്‍ ആരാണെന്ന്‌ 
അദ്ദേഹം വ്യക്തമാക്കിക്കഴിഞ്ഞു. തന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറ 
ങ്ങളിലേയ്ക്ക്‌ തിരിഞ്ഞു നോക്കുമ്പോള്‍ മനസ്സില്‍ ചില വ്യക്തിത്വ 
ങ്ങള്‍ ഒളി തൂകി നില്‍ക്കുന്നുണ്ട്‌. അതില്‍ പരമ്രപധാനമായും ഓര്‍ത്തി 
രിക്കുന്നത്‌ ഡണ്‍സ്റ്റനച്ചനെയാണ്‌. വരന്തരപ്പിള്ളി ആശ്രമത്തിന്റെ അധി 
പനായിരുന്ന കാലഘട്ടം മുതല്‍ ഇന്നുവരെ അദ്ദേഹം ആ വൈദി 
കന്റെ ആദര്‍ശപുരുഷനും, മാതൃകയുമാണെന്നു പറയുന്നു. 





74 ദീര്‍ഘദര്‍ശി 


എപ്പോഴും ആരെ കണ്ടാലും കൊടുക്കുന്ന ഒരു ദേവപ്രസാദമായി 
അദ്ദേഹത്തിന്റെ മുഖത്തെ ആ പുഞ്ചിരി തെളിഞ്ഞു നില്‍ക്കുന്നുണ്ട്‌. 
ഹൃദയത്തിന്റെ ഉള്‍ത്തടത്തില്‍ നിന്നും റി വരുന്ന സന്തോഷത്തിന്റെ 
പ്രകടനമായിരുന്നു ആ പുഞ്ചിരി. ആ മുഖം നോക്കി നമുക്കും ആ 
ആനന്ദത്തിന്റെ അംശങ്ങള്‍ നമ്മുടെ ഹൃദയത്തിലേക്ക്‌ ഒപ്പിയെടുക്കാന്‍ 
സാധിക്കും. ആന്തരീകമായ “ആനന്ദം” ഈശ്വര സാക്ഷാത്ക്കാരം ലഭി 
ച്ചവരുടെ വലിയൊരു പ്രത്യേകതയാണ്‌. മുഖത്ത്‌ ഉതിര്‍ന്നു വരുന്ന 
പുഞ്ചിരി - ഒരിക്കലും മാഞ്ഞു പോകാത്ത പുഞ്ചിരി - ആനന്ദം ഹൃദ 
യത്തില്‍ നിന്നും ഉറവയായി ഒഴുകിയെത്തുന്ന അവസ്ഥ. ഇതൊക്കെ 
കൈവശമാക്കിയിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. ഒരിക്കല്‍ പോലും അതിരു 
വിട്ട്‌ ആക്രോശിക്കുകയോ, സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ആരേയും 
തന്റെ ഇംഗിതത്തിനും, ആവേശത്തിനും വേണ്ടി വളച്ചെടുത്തിട്ടില്ല. 
എല്ലാവരേയും അവരായിരിക്കുന്ന വിധത്തില്‍ കാണുകയും, അവരെ 
ഈശ്വര സാക്ഷാത്ക്കാരത്തിനായി കൈപ്പിടിച്ചുയര്‍ത്തുകയും ചെയ്ത 
ഒരു ജൂഷിവര്യന്‍. 


തന്റെ എല്ലാ പ്രവൃത്തികളും എത്ര നിസ്സാരമായാലും വലുതായിരു 
ന്നാലും എന്തിനു പറയുന്നു, മുറ്റത്ത്‌ പുല്ലു പറിയ്ക്കലായിരുന്നാലും, 
ആശ്രമ ശ്രേഷ്ഠന്റെ പ്രവൃത്തി ചെയ്യുകയായിരുന്നാലും ഈ സന്യാ 
സവൈദീകന്‍ ഒരേ അവസ്ഥ തന്നെയായിരുന്നു. ഒരു പക്ഷെ മഹാന്‍മാര്‍ 
പറയുന്ന “സ്ഥിതപ്രജ്ഞനെ ന്ന അവസ്ഥ അദ്ദേഹം നേടിക്കഴിഞ്ഞി 
രുന്നു. എന്റെ കഴിഞ്ഞപോയ ജീവിതത്തില്‍ കണ്ടു മുട്ടിയ പലരില്‍ 
നിന്നും വേറിട്ടൊരു മനുഷ്യനായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഡണ്‍സ്റ്റന 
ച്ചന്‍. 





ദീര്‍ഘദര്‍ശി | 75 


19 


ഡണ്‍സ്റ്റനച്ചനെന്ന 
പ്ദുണ്യസമ്പന്നനായ ദരിദ്രസന്യാസി 


ഫാ. ജോബി തോമസ്‌ തുറയ്ക്കല്‍ സി.എം.ഐ. 


നിശയുടെ നിശബ്ദതയില്‍ വിടരുന്ന പുഷ്പങ്ങള്‍ വെണ്‍മയുള്ളതും 
സൌരഭ്യം നിറഞ്ഞതുമാണത്രെ! ഏകദേശം 86 വര്‍ഷക്കാലം സംതൃപ്‌ 
തനായി ഈ ഭൂമിയില്‍ ജീവിച്ച്‌, നിശബ്ദതയില്‍ നിധിധ്യാസനമിരു 
ന്ന്‌, ഈശ്വരപ്രണിധാനത്തിലൂടെ ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോ 
ട്‌ ഒന്നായിത്തീര്‍ന്ന്‌ (യോഹ 15:4), ഈശ്വരസായൂജ്യം നേടിയ യോഗീ 
വര്യനായ ഡണ്‍സ്റ്റനച്ചന്റെ ജന്മശതാപ്തിയാണ്‌ ഈ വര്‍ഷം. അദ്ദേ 
ഹത്തിന്റെ വിശ്വാസജീവിതത്തിന്റെ വെണ്‍പ്രഭയും സുകൃതപരിമളവും 
തിരുസഭയെ, പ്രത്യേകിച്ച്‌ ഭാരതസഭയെ പ്രേഷിതോന്മുവും തേജോ 
ന്മുവുമാക്കുമെന്നതില്‍ തെല്ലും സംശയവുമില്ല. കാരണം, തനതായ 
സത സ്നേഹമാര്‍ഗ്ഗത്തിലൂടെ ജനതകള്‍ക്ക്‌ നീതി പ്രദാനം ചെയ്യുവാന്‍, 
ദൈവത്തിന്റെ ്രീതിപാത്രമായി, അവിടുന്ന്‌ തിരഞ്ഞെടുത്ത അവിടുത്തെ 
ദാസനായിരുന്നല്ലോ (ഏശ 42:1) ഈ സര്‍വസംഗപരിത്യാഗി! 


തൃശൂര്‍ ജില്ലയിലെ പാവറട്ടിയില്‍, ഒലക്കേങ്കില്‍ ആനട്ടി കുടുംബ 
ത്തില്‍ പൌലോസ്‌-മറിയം ദമ്പതികളുടെ നാലാമത്തെ മകനായി 1920 
നവംബര്‍ 27-ാം തിയതി ഡണ്‍സ്റ്റനച്ചന്‍ ജനിച്ചു. മത്തായി എന്നാണ്‌ 
മാമ്മോദീസ പേരെങ്കിലും, ഇട്ടുപ്പുണ്ണി എന്നായിരുന്നു വിളിപ്പേര്‍. 1935-ല്‍ 
15 വയസ്സ്‌ തികയുന്നതിനുമുമ്പ്‌ യോഗാര്‍ത്ഥിയായി സി.എം.ഐ. സഭ 
യില്‍ (അന്ന്‌ 10൧) ചേര്‍ന്നു. നാലുവര്‍ഷത്തിനുശേഷം 1939-ല്‍ ആ 
ദ്യവതം അനുഷ്ഠിച്ച്‌ സന്യാസിയായ അദ്ദേഹം, തിരുക്കുടുംബത്തി 
ന്റെ ഡണ്‍സ്റ്റന്‍ എന്നറിയപ്പെടാന്‍ തുടങ്ങി. 1942-ല്‍ നിത്യരവതം ചെ 
യ്യുകയും, മുത്തോലി, ചെത്തിപ്പുഴ എന്നിവിടങ്ങളില്‍ തത്വശാസ്ത്ര- 
ദൈവശാസ്ത്രപഠനങ്ങള്‍ പൂര്‍ത്തിയാക്കുകയും ചെയ്ത ശേഷം, 
1947-ല്‍ ചെത്തിപ്പുഴയിൽ വച്ച്‌ പൌരോഹിത്യം സ്വീകരിച്ചു. 





76 ദീര്‍ഘദര്‍ശി 


വളരെ ചുരുങ്ങിയ കാലം ചെത്തിപ്പുഴ, മണിമല, അയിരൂര്‍ ഇടവക 
കളിലെ സഹവികാരിയായി സേവനമനുഷ്ഠിച്ചതൊഴിച്ചാല്‍ സന്യാ 
സ-വൈദിക ജീവിതത്തിന്റെ സിംഹഭാഗവും അദ്ദേഹം ചിലവഴിച്ചത്‌ 
അര്‍ത്ഥികളുടെ പരിശീലനത്തിനായിരുന്നു. അമ്പഴക്കാട്‌ കൊവേന്ത 
യുടെ പ്രൊക്യുറേറ്ററും, നവസന്യാസഭവനത്തിലെ കുമ്പസാരക്കാര 
നുമായിട്ടായിരുന്നു ആദ്യത്തെ നിയമനം. പിന്നീട്‌ അര്‍ത്ഥികളുടെ ഗു 
രുവായും, ഗുരുക്കന്‍മാരുടെ സഹായിയായും, ആദ്ധ്യാത്മിക പിതാ 
വായും സേവനമനുഷ്ഠിച്ചു. വരന്തരപ്പിള്ളി, എല്‍ത്തുരുത്ത്‌, റാഞ്ചി, 
കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്‌, കനണ്ടംപാളയം എന്നിവിടങ്ങളിലെ യോ 
ഗാര്‍ത്ഥിഭവനങ്ങളില്‍ റെക്ടറായും, സരവണംപട്ടിയിലുണ്ടായിരുന്ന 
നവസന്യാസഭവനത്തിലെ ഗുരുവച്ചനായും, വരന്തരപ്പിള്ളി കൊവേ 
ന്തയിലെ പ്രിയോരായും, അട്ടപ്പാടിയിലെ സെന്റ്‌ ജോസഫ്‌സ്‌ ഭവന്‍ 
ആശ്രമത്തിലെ സുപ്പീരിയറായും അദ്ദേഹം നിയമിക്കപ്പെട്ടു. ജീവിത 
ത്തിന്റെ അവസാനകാലഘട്ടം കൌണ്ടംപാളയത്തുണ്ടായിരുന്ന യോ 
ഗാര്‍ത്ഥിഭവനത്തിലായിരുന്ന അദ്ദേഹം, 2006 ഒക്ടോബര്‍ 20-ഠം തിയ 
തി നിതൃസമ്മാനത്തിനായി യാത്രയായി. 

ഡണ്‍സ്റ്റനച്ചന്റെ പുണ്യജീവിതത്തിന്‌ അടിസ്ഥാനമിടുന്നത്‌ സ്വ 
ന്തം ഭവനത്തില്‍ വച്ചുതന്നെയാണ്‌. മാതൃകാപരമായ ക്രിസ്തീയ കു 
ടുംബജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കളും, സുകൃതാഭ്യാസത്തില്‍ 
ഏറെ ശ്രദ്ധാലുവായിരുന്ന മുത്തസഹോദരി കുഞ്ഞേത്തിയും, മത്താ 
യിയെന്ന ഇട്ടുപ്പുണ്ണിയുടെ വിശുദ്ധ ജീവിതത്തിന്‌ അടിത്തറയിട്ടു. മൂ 
ത്തപെങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ ആദ്ധ്യാ 
ത്മികപിതാവ്‌ മലാഖിയാസ്‌ കണ്ണനായ്ക്കലച്ചന്റെ നിര്‍ദ്ദേശപ്രകാരം 
എഴുതിയ ആദ്ധ്യാത്മികാനുഭവക്കുറിപ്പില്‍ ഇപ്രകാരം പറയുന്നു: “ആ 
കാലയളവില്‍ ഞാന്‍ ചെയ്തിട്ടുളള സല്‍പ്രവൃത്തികള്‍ അധികവും 
പെങ്ങളെ അനുകരിച്ചും പെങ്ങളുമായുള്ള സംഭാഷണത്തിന്റെ ഫല 
ങ്ങളുമായിരുന്നു. പെങ്ങളുമായി സംഭാഷിച്ചു കഴിയുമ്പോള്‍ നല്ല ആ 
ഗ്രഹങ്ങളും പ്രതിജ്ഞകളും എന്നില്‍ താനെയുണ്ടാകും” (33%). അ 
തിന്റെ ഫലമെന്നവണ്ണം ഏഴാമത്തെ വയസ്സില്‍ ഒരു പുണ്യവാനാക 
ണമെന്ന തിരുമാനമെടുത്തു. തന്റെ ആഗ്രഹസഫലികരണത്തിന്‌ ഏറ്റ 
വും ഉചിതമായ മാര്‍ഗ്ഗം സന്യസ്തജീവിതമാണെന്ന്‌ കുഞ്ഞേത്തി പെ 





*ഈ ലേഖനത്തില്‍ ബ്രാക്കറ്റില്‍ ഉപയോഗിച്ചിട്ടുള്ള സംഖ്യകള്‍ പോളി പയ്യപ്പിള്ളിയ 
ച്ചന്‍ രചിച്ച “സുതാര്യം സുന്ദരം” എന്ന പുസ്തകത്തിലെ താളുകളെയാണ്‌ സൂചിപ്പിക്കു 


v 


ന്നത്‌. 





ദീര്‍ഘദര്‍ശി | 77 


ങ്ങളില്‍നിന്നും ഇട്ടൂപ്പുണ്ണി തിരിച്ചറിഞ്ഞു. അതിനെക്കുറിച്ച്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ ഇങ്ങനെ എഴുതി: “പുണ്യവാനാകുന്നതിനും മറ്റുള്ളവരുടെ ആ 
ത്മരക്ഷ സാധിക്കുന്നതിനും വേണ്ടി സന്യാസിയാകുന്നത്‌ എനിക്ക്‌ 
വളരെ ആകര്‍ഷണീയമായി” (41). സന്യാസപ്രവേശനത്തിനൊരുക്ക 
മെന്നവണ്ണം ഏഴാമത്തെ വയസ്സു മുതല്‍ ഇട്ടൂപ്പുണ്ണി കുടുംബസ്നേഹ 
ത്തില്‍നിന്നും, വസ്തുക്കളോടുള്ള സ്നേഹത്തില്‍നിന്നും, ലാകിക 
മായ എല്ലാത്തില്‍നിന്നും തന്നെത്തന്നെ അകറ്റി നിര്‍ത്തി. അതിലുപ 
രി, സന്യാസജീവിതം ശ്രേഷ്ഠമായി നയിക്കുവാന്‍ സഹായകമായ അ 
ടിസ്ഥാനങ്ങള്‍ തന്നിലുണ്ടെന്ന്‌ അദ്ദേഹം തിരിച്ചറിഞ്ഞു: “ബുദ്ധിശ 
ക്തിയും ചിന്താശീലവും പഠനത്തെ സംബന്ധിച്ചും, പുണ്യവാനാകാ 
നുള്ള അതിയായ ആഗ്രഹവും ഭക്തിയിലേക്കുള്ള ചാച്ചിലു”മായിരു 
ന്നു ഈ അടിസ്ഥാനങ്ങള്‍ (48). കൂടാതെ, വിശുദ്ധനാകുന്നതിന്‌ അ 
ദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാനഘടകം സ്വരാജ്യാഭിമാനമായിരുന്നു. കാ 
രണം, അതുവരെ ഭാരതത്തില്‍നിന്നും തദ്ദേശീയരായ വിശുദ്ധരില്ലെ 
ന്നാണ്‌ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്‌. അദ്ദേഹമെഴുതി: “എനിക്കു 
വേണ്ടിത്തന്നെ ഒരു പുണ്യവാനാകുവാന്‍ യാതൊരു ന്യായവും ഞാന്‍ 
കണ്ടിരുന്നില്ല. ഈ സ്വരാജ്യസ്നേഹം എന്റെ ജീവിതത്തിന്‌ ഉന്നതമാ 
യ കാഴ്ചപ്പാട്‌ നല്‍കി...” (39). 


കോപിഷ്ഠനും വാശിക്കാരനുമായിരുന്ന ഇട്ടൂപ്പുണ്ണിയില്‍നിന്നും ശാ 
രീരിക മാനസിക സഹനമാര്‍ഗ്ഗങ്ങളിലൂടെ സംയമനവും നിശ്ചയദാര്‍ 
ഡ്യവും നിറഞ്ഞ സര്‍വസംഗപരിത്യാഗിയായ പുണ്യാത്മാവായി ഡണ്‍ 
സ്റ്റനച്ചന്‍ രൂപപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം കുട്ടിക്കാലത്ത്‌ ചൂടുക 
ഞ്ഞി കണ്ടാല്‍ കലിതുള്ളി പാത്രം തട്ടിതെറിപ്പിച്ച അതേ വ്യക്തി ത 
ന്നെ, 52 വര്‍ഷക്കാലം അതികഠിനവേദന സമ്മാനിച്ചിരുന്ന എക്സിമ 
എന്ന രോഗത്തില്‍നിന്ന്‌ ഒരു വാര്‍ഷികധ്യാനത്തില്‍ രോഗശാന്തി ല 
ഭിച്ചപ്പോള്‍ ഇങ്ങനെ പ്രതികരിച്ചത്‌: “അയ്യോ, കഷ്ടമായി. എനിക്ക്‌ 
സഹിക്കാന്‍ കര്‍ത്താവ്‌ തന്ന അനുഗ്രഹമാണ്‌. അതെടുത്തു മാറ്റിയെ 
ന്ന്‌ പറഞ്ഞപ്പോള്‍ ദുഃഖം തോന്നി” (64). ക്രൂശിതനോട്‌ അലിഞ്ഞു 
ചേര്‍ന്നവന്റെ ഹൃദയവേദനയാണത്‌! 

ഡണ്‍സ്റ്റനച്ചന്റെ പുണ്യജീവിതത്തിന്റെ അടിസ്ഥാനശില എന്ന 
ത്‌ “സത്യത്തോടുള്ള സ്നേഹമാണ്‌” (68-70). അദ്ദേഹം എഴുതി: “സ 
തൃമായത്‌ വിശ്വസിക്കുക, വിശ്വസിക്കുന്നത്‌ പറയുക, പറയുന്നത്‌ പ്ര 
വര്‍ത്തിക്കുക. സത്യത്തിന്റെ അംഗീകരണത്തില്‍നിന്നേ നീതി പുലരു 





78 | ദീര്‍ഘദര്‍ശി 


കയുള്ളൂ” (85). അതുകൊണ്ടുതന്നെ, തന്റെ പ്രിയ വിശുദ്ധനായ തോ 
മസ്‌ മൂറിനെപ്പോലെ സത്യത്തിന്റെ ശക്തമായ ധ്വനിയും നീതിയുടെ 
മറുവാക്കുമായി മാറിയിരുന്നു ആ പുണ്യാത്മാവിന്റെ ജീവിതം! ഒറ്റപ്പെ 
ടലുകളുടെ നടുവിലും, വാശിക്കാരനായി മുദ്രകുത്തപ്പെട്ടപ്പോഴും, ജന്‍ 
മനാ ഭീരുവായിരുന്നവന്‍ ധീരനായി! നിര്‍ഭയത്തോടെ, എളിമ കൈവി 
ടാതെ, വിശ്വാസചൈതന്യത്തില്‍ അടിയുറച്ച്‌, സത്യത്തിന്‌ സാക്ഷ്യം 
നല്‍കി. അനീതിയ്ക്കും അധര്‍മ്മത്തിനുമെതിരെയുള്ള ശക്തമായ പ്ര 
വാചകസ്വരമായി മാറി ഡണ്‍സ്റ്റനച്ചന്‍! “യാഥാര്‍ത്ഥ്യം തന്നോട്‌ ആ 
വശ്യപ്പെട്ട സമയങ്ങളില്‍ ഒരിക്കലും മനഃപൂര്‍വ്വം കള്ളം പറഞ്ഞിട്ടില്ല” 
(69) എന്നദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോള്‍ അദ്ദേഹത്തിലുണ്ടാ 
യിരുന്ന സത്യസ്നേഹത്തിന്റെ വിശുദ്ധിയും ആഴവും പരപ്പും എത്ര 
യെന്നു സംശയലേശമെന്നെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്‌. 
സത്യത്തോടുള്ള സ്നേഹം ശക്തിപ്പെട്ടതോടെ വിശുദ്ധിയിലേക്കു 
ള്ള അകലം കുറഞ്ഞു തുടങ്ങി. തന്റെ സന്യാസ-വൈദിക സമര്‍പ്പണ 
ത്തിലും (വതബദ്ധജീവിതത്തിലും സന്യാസ്രകമങ്ങളിലും അല്‍പംപോ 
ലും വിട്ടുവീഴ്ച നടത്തുവാന്‍ അദ്ദേഹം തുനിഞ്ഞിരുന്നില്ല. ദേവാലയ 
ത്തില്‍ ദീര്‍ഘനേരം മുട്ടുകുത്തി, ശിരസ്സു നമിച്ച്‌, കൈകള്‍ കൂപ്പി, ധ്യാ 
നനിരതനാകുന്നതും, സമൂഹപ്രാര്‍ത്ഥനകളില്‍ നിരന്തര സജീവസാ 
ന്നിദ്ധ്യമാകുന്നതും ഏവര്‍ക്കും പ്രചോദനമായിരുന്നു. ഓര്‍മ്മശക്തി 
നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്‌ അല്‍പ്പംപോലും സന്ദേഹമില്ലാതെ 
ഓടിയണയാന്‍ കഴിഞ്ഞിരുന്നത്‌ ദിവ്യകാരുണ്യസന്നിധിയില്‍ മാത്ര 
മായിരുന്നുവെന്ന്‌ തിരിച്ചറിയുമ്പോഴാണ്‌ ഒരിക്കലും മായ്ക്കാനാകാ 
ത്ത അച്ചന്റെ ദൈവസ്നേഹത്തിന്റെയും അനുരൂപപ്പെടലിന്റെയും ആ 
ഴവും വ്യാപ്തിയും നാം ഗ്രഹിക്കുക! ഓര്‍മ്മ മങ്ങിയപ്പോള്‍പോലും, 
തന്നില്‍ അടിയുറച്ച ്രിസ്തീയവിശ്വാസചൈതന്യത്തിന്റെ ദൃഷ്ടാന്ത 
മെന്നവണ്ണം, അദ്ദേഹത്തോടൊപ്പം ദേവാലയത്തിലുണ്ടായിരുന്ന നവ 
സന്യാസികളോട്‌, ഒരുള്‍പ്രേരണയെന്നപോലെ, ചുവന്ന വിരിയിട്ട സ 
ക്രാരിയിലേക്ക്‌ വിരല്‍ചൂണ്ടി, “ആ ചുവന്നത്‌ ഏറ്റവും ശക്തിയുള്ള 
ത്‌” എന്നും വി. ഗ്രന്ഥം കാണിച്ചുകൊണ്ട്‌, “അത്‌ രണ്ടാമത്‌” എന്നും, 
ഒടുവില്‍, ക്രൂശിതരൂപം ചുണ്ടിക്കാണിച്ചുകൊണ്ട്‌, “അത്‌ മുന്നാമത്‌...” 
(101) എന്നും ഉറച്ച ബോധ്യത്തോകൂടി ഉദ്ബോധിപ്പിച്ചുവത്രെ! 
അനുസരണവ്വതമെന്നാല്‍ “വഴിപ്പെടല്‍” ആയിരുന്നു, കാര്യബോ 
ധമുള്ള ഡണ്‍സ്റ്റനച്ചനെന്ന ഉത്തമസന്യാസിക്ക്‌. അച്ചനെഴുതി: “അ 





ദീര്‍ഘദര്‍ശി | 12 


ധികാരികളെ അനുസരിക്കുന്നതുകൊണ്ട്‌ നമുക്ക്‌ ഒരു കുറവും വരിക 
യില്ല. എന്നാല്‍, അനുസരിക്കാന്‍ പറഞ്ഞ കാര്യത്തില്‍ എന്തെങ്കിലും 
അപാകതയുണ്ടെന്ന്‌ തോന്നുകയാണെങ്കില്‍ നന്നായി പ്രാര്‍ത്ഥിച്ച്‌ വ 
ളരെ താഴ്മയോടെ സ്വന്തം അഭിപ്രായം അധികാരിയോട്‌ തുറന്ന്‌ പറ 
യണം. അഭിപ്രായം പറയാതിരുന്നാല്‍ അത്‌ തെറ്റാണ്‌. പേടിച്ചുകൊ 
ണ്ടുള്ള അനുസരണം നമ്മിലെ സത്യസന്ധതയെ കുറയ്ക്കും” (105). 
അനുസരണം ബലിയേക്കാള്‍ ശ്രേഷ്ഠമാണെന്ന്‌ (1 സാമുവല്‍ 15:22) 
ഉറച്ച ബോധ്യമുണ്ടായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍, അധികാരികളുടെ അ 
നുവാദത്തോടെ മാത്രമെ പ്രവര്‍ത്തിച്ചിരുന്നുളളൂ. പിതൃപു്രസമാന 
ബന്ധത്തില്‍ നിന്നുരുത്തിരിഞ്ഞ മക്കള്‍ക്കടുത്ത അനുസരണമാണ്‌ അ 
ദേഹത്തിന്‌ സന്യാസാനുസരണം. അതുകൊണ്ടായിരിക്കാം ഡോക്ട 
റുടെ നിര്‍ദ്ദേശ്രപകാരം, ചികിത്സാര്‍ത്ഥം, സായിബാബ കോളനിയി 
ലെ ആസ്പിരന്‍സ്‌ ഹൌസിലെ റെക്ടറച്ചന്‍ വിലകൂടിയ ഒരു ജോഡി 
ചെരുപ്പുകള്‍ വാങ്ങി നല്‍കിയപ്പോള്‍ തന്റെ ദാരിദ്യാരൂപിയെ അവഗ 
ണിച്ച്‌, തികഞ്ഞ വിധേയത്വത്തോടെ, അദ്ദേഹം അവ ഉപയോഗിച്ചത്‌! 


വീരോചിതമായ ദാരിദ്യാരൂപിയായിരുന്നു അദ്ദേഹത്തിന്റെ വിശു 
ദ്ധജീവിതത്തിന്റെയും സത്യസ്നേഹത്തിന്റെയും പ്രത്ൃക്ഷദൃഷ്ടാന്തം. 
വീട്ടില്‍ ലഭിച്ചിരുന്നതിനെക്കാള്‍ കൂടുതല്‍ സൌകര്യങ്ങള്‍ സന്യാസ 
ജീവിതത്തിലുണ്ടാകരുതെന്ന്‌ കൂടെക്കൂടെ ഓര്‍മ്മിപ്പിച്ചിരുന്ന അദ്ദേഹം 
ദാരിദ്യാരൂപിയുടെ ശ്രേഷ്ഠത എന്തെന്ന്‌ സ്വന്തം ജീവിതത്തിലൂടെ 
വ്യക്തമാക്കുന്നുണ്ട്‌: “ഈ ദാരിദ്യസ്നേഹം എന്നെ എല്ലാത്തിലും ഉ 
യര്‍ത്തി നിറുത്തി. ആരെയും സേവിക്കാതെ മനസ്സിന്റെ ശ്രേഷ്ഠത 
പാലിക്കാന്‍ അതെന്നെ സഹായിച്ചു. ആവശ്യങ്ങള്‍ ഇല്ലാത്തവന്‍ ദരി 
ദ്രനെങ്കിലും സമ്പന്നരെക്കാള്‍ സമ്പന്നനാണ്‌” (126). ലാളിത്യജീവിത 
ത്തിന്റെ പര്യായമായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‌ പാഴ്വസ്തുക്കളുണ്ടായി 
രുന്നില്ലെന്ന്‌ തന്നെ പറയാം. നിഷ്പാദുകനായി, കിട്ടുന്നത്‌ ഭക്ഷിച്ച്‌, 
പാതയോരത്ത്‌ നിറുത്തിയിട്ട ബസിലുറങ്ങി, പഴയ വസ്ത്രങ്ങള്‍ ധരി 
ച്‌, നിറഞ്ഞ പുഞ്ചിരിയുമായി കടന്നുപോയ ദരിദ്രസന്യാസിയെ കേള്‍ 
ക്കാനും, ആശ്വാസം തേടാനും ധാരാളം പേര്‍ കാത്തുനിന്നിരുന്നു! ഒ 
രു തകരപ്പെട്ടിയും ഏതാനും പഴയ വസ്ത്രങ്ങളും ബാക്കി വച്ചാണ്‌ 
സ്വര്‍ഗ്ഗത്തിലെ ധനികനായ ഡണ്‍സ്റ്റനച്ചനെന്ന പുണ്യാത്മാവ്‌ യാത്ര 
യായത്‌. 


സത്യസ്നേഹിയായ ബ്രഹ്മചാരിക്ക്‌ വീട്ടില്‍നിന്നും ലഭിച്ച ശിക്ഷ 





80 ദീര്‍ഘദര്‍ശി 


ണം ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധിയില്‍ ജീവിക്കുന്നതിന്‌ 
ഏറെ സഹായകമായി. സ്വാഭാവിക സ്നേഹബന്ധങ്ങളെ ജയിച്ച്‌ ആ 
ത്മീയബന്ധങ്ങള്‍ക്ക്‌ അദ്ദേഹം അടിസ്ഥാനമിട്ടു. തനിക്കുണ്ടായിരുന്ന 
ഒരേയൊരു ആത്മീയസ്നേഹിതനെക്കാള്‍ കൂടുതലായി അദ്ദേഹം സ 
ഭാംഗങ്ങളെ സ്നേഹിച്ചു. അതിനുപകരിക്കുന്ന ന്യായം തന്റെ യുക്തി 
യില്‍നിന്നു തന്നെ അച്ചന്‍ രൂപപ്പെടുത്തിയെടുത്തു: സഭാംഗങ്ങള്‍ സ 
ഹോദരന്‍മാരാണ്‌, സ്നേഹിതരല്ല. സ്നേഹിതന്‍ അവനിലുള്ള നന്മ 
യ്പ്രതി തിരഞ്ഞെടുക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു. എന്നാല്‍, 
ഈശോമിശിഹാ നല്‍കിയ കല്‍പ്പനപ്രകാരം (യോഹ 15:17), സഭാംഗ 
ങ്ങളില്‍ ഒരു നന്മയും കാണുന്നില്ലെങ്കില്‍ പ്പോലും അവര്‍ അധികം സ്‌ 
നേഹിക്കപ്പെടേണ്ടവരാണ്‌ (122). 


ചുരുക്കത്തില്‍, ദൈവസ്നേഹത്തിന്റെ ഓര്‍മ്മകള്‍ നിറയ്ക്കുന്ന വി 
ശുദ്ധ സാന്നിദ്ധ്യമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. ശാരീരിക, മാനസിക, 
ആത്മീയ സഹനങ്ങളുടെ തീച്ചൂളയില്‍ ഉരുക്കി വാര്‍ത്തെടുക്കപ്പെട്ട 
ദൈവത്തിന്റെ സഹനദാസന്‍! ഇഷ്ടക്കേടുകളുടെ ഇടയിലും ദൈവ 
ത്തിന്റെ കരം ദര്‍ശിച്ച കര്‍മ്മയോഗി! സി.എം.ഐ. സഭയിലെ ആദ്യ 
ത്തെ മിഷനറിയാകാന്‍ അതിയായി ആഗ്രഹിച്ചപ്പോള്‍, ആഗ്രഹിക്കാ 
ത്ത ദൌാത്യമായ യോഗാര്‍ത്ഥി പരിശീലനം ദൈവഹിതംപോലെ ഏ 
റ്റെടുത്ത മഹാത്യാഗി! അനുരഞ്ജനശുശ്രൂഷയ്ക്കായി അണയുന്നവര്‍ 
തിരിച്ചറിഞ്ഞ, അറിവും പക്വതയും അനുകമ്പയുമുള്ള ആദ്ധ്യാത്മിക 
പിതാവ്‌! തന്റെ കുറവുകളെ മനസ്സാ സ്വീകരിച്ച്‌, മറ്റുള്ളവര്‍ക്ക്‌ മുമ്പില്‍ 
എളിമയോടെ ഹാസ്യരൂപത്തില്‍ പങ്കുവച്ചിരുന്ന നിറവുള്ള ജ്ഞാനി! 
സ്വര്‍ഗ്ഗപിതാവിന്റെ വാത്സല്യത്തില്‍, ഈശോമിശിഹായുടെ സ്നേഹ 
ത്തില്‍, ദൈവാത്മാവിന്റെ പരിപാലനയില്‍, എല്ലാവരെയും സ്വീകരി 
ച്ച്‌, വിലമതിച്ച്‌, ആത്മീയതയില്‍ പരിപാലിച്ച വിശുദ്ധാത്മാവ്‌! അതെ, 
“അദ്ദേഹം എല്ലാത്തിലും ദൈവത്തെ കണ്ടു. എല്ലാം ദൈവത്തില്‍ ക 
ണ്ടു.” അതുകൊണ്ടാണ്‌ ആ പുണ്യാത്മാവ്‌ ഇപ്രകാരം മൊഴിഞ്ഞ്‌ സ്വര്‍ 
ഗ്ഗത്തിലേക്ക്‌ യാത്രയായത്‌: “ഞാന്‍ മരിച്ചു... ഞാന്‍ പോവാണ്‌... എനി 
ക്ക്‌ സന്തോഷാണ്‌... രക്ഷിക്കണെ... ഈശോ...” 





ദീര്‍ഘദര്‍ശി | 81 


20 


ദൈവൈക്ൃശ്രമങ്ങളും 
മാനദുഷികബന്ധങ്ങളും 
ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതദര്‍ശനത്തില്‍ 


ഫാ. സാജു ചക്കാലക്കല്‍ സി.എം.ഐ. 


വിശുദ്ധ കുര്യാക്കോസ്‌ എലിയാസ്‌ ചാവറപിതാവിന്റെയും വിശുദ്ധ 
അല്‍ഫോന്‍സാമ്മയുടെയും വിശുദ്ധപദ്രപഖ്യാപനം നടക്കുന്നതില്‍ 
കാലവിളംബം നേരിടുന്ന നാളുകളില്‍ അതിനോടനുബന്ധിച്ചുള്ള 
്രക്രിയകളില്‍ ഉള്‍പ്പെട്ടിരുന്ന വിഘ്നങ്ങളെക്കുറിച്ച്‌ മനസ്സിലാക്കിയ 
ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ ഡയറികുറിപ്പുകളില്‍ എഴുതിയത്‌ ഇപ്രകാരമാ 
ണ്‌: ഈ ധന്യാന്മാകളുടെ ഈദ്യോഗികമായ വിശുദ്ധപദ്രപഖ്യാപന 
ത്തിനു മുന്‍പ്‌ ഞാന്‍ ഒരു വിശുദ്ധനാകും. തന്റെ കൌമാരപ്രായത്തില്‍ 
ഒരു സന്ന്യാസവൈദികനായി തീരുവാന്‍ വീട്ടില്‍നിന്നും ഇറങ്ങിപുറ 
പ്പെട്ടപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ മനസ്സില്‍ കുറിച്ചിട്ട ഒരേയൊരു നിര്‍ 
ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ: എനിക്ക്‌ ഒരു വിശുദ്ധനാകണം. താന്‍ 
താണ്ടിയ വഴികളാകട്ടെ, താന്‍ ചെയ്ത പ്രവ്യത്തികളാകട്ടെ അതൊ 
ക്കെ എന്തായിരുന്നാലും ഏകാഗ്രദൃഷ്ടിയോടെ, ഉന്നംതെറ്റാത്ത ശ്രദ്ധ 
യോടെ ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ വിശുദ്ധിയുടെ പാതയില്‍ നിന്നും അ 
ണുവിടാതെ പ്രയാണം ചെയ്തു; തന്റെ ജീവിതലക്ഷ്യം സാര്‍ത്ഥകമാ 
ക്കി. 

വിശുദ്ധിയിലേക്കുള്ള ഈ ശ്രമകരമായ പ്രയാണത്തില്‍ ഡണ്‍സ്റ്റ 
നച്ചന്‍ സ്വന്തമാക്കിയ രണ്ടു തലങ്ങളിലുള്ള സുദ്യഡഃമായ ബന്ധങ്ങളു 
ണ്ടായിരുന്നു. അതില്‍ ഏറ്റവും പരമ്രപധാനമായതായിരുന്നു അദ്ദേഹ 
ത്തിന്റെ ദൈവൈക്യശ്രമം. വളരെചെറുപ്രായത്തില്‍തന്നെ ദൈവത്തെ 
തന്റെ പിതാവായി കാണുന്നതിനും, ഇടമുറിയാത്ത ഒരു സ്നേഹബ 
ന്ധം നേടിയെടുക്കുന്നതിലും ഡണ്‍സ്റ്റനച്ചന്‍ ശ്രദ്ധവച്ചുവെന്നതിന്‌ 
സാക്ഷ്യമായി നില്‍ക്കുന്നത്‌ അദ്ദേഹത്തിന്റെ നിതാന്തമായ പ്രാര്‍ത്ഥ 
നക്കുള്ള അഭിവാഞ്ജയാണ്‌. വൈദികവിദ്യാര്‍ത്ഥികളുടെ പരിശീലക 
നെന്ന നിലയില്‍ എത്രയേറെ തിരക്കുകളും ബദ്ധപ്പാടുകളുമുണ്ടായി 





82 ദീര്‍ഘദര്‍ശി 


രുന്നെങ്കിലും ഏറ്റവും സ്വതസിദ്ധമായി മണിക്കൂറുകള്‍ ദേവാലയത്തില്‍ 
ചിലവഴിക്കാന്‍ ഡണ്‍സ്റ്റനച്ചന്‌ കഴിയുമായിരുന്നു. കൂടാതെ, ശാരീരിക 
മായി ഏറെ ക്ഷീണിപ്പിക്കുന്ന ജോലികളിലോ യാത്രയിലോ ആയിരു 
ന്നാലും, ആ ക്ഷീണം വകവെക്കാതെ തന്റെ ്രാണ്രപിയനായ ദൈവ 
പിതാവിന്റെ സന്നിധിയിലായിരിക്കുന്നതില്‍ നിർന്നിമേഷനായി മണി 
ക്കൂറുകള്‍ ദിവ്യകാരുണ്യസന്നിധിയില്‍ മുട്ടിന്മേല്‍ ആയിരിക്കുന്നതില്‍ 
അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നു. നവാസന്ന്യാസഗുരുവായി 
യുവസന്ന്യാസികള്‍ക്കു പരിശീലനം നല്‍കുന്ന നാളുകളില്‍ നിശയു 
ടെ നീണ്ടയാമങ്ങള്‍ ദിവ്യകാരുണ്യസന്നിധിയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ചില 
വഴിച്ചിരുന്നു എന്നതിന്‌ ഞാനടങ്ങുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യസമൂ 
ഹം സാക്ഷി. അനുദിനജീവിതചര്യയിലെ നിരവധി സത്യത്തിന്റെ നേര്‍ 
രേഖയായും, നീതിബോധത്തിന്റെ കണ്ണാടിയായും, ജീവിതലാളിത്യ 
ത്തിന്റെ നേര്‍ക്കാഴ്ചയായും, ക്രിസ്തീയ വിശുദ്ധിയുടെ ഉത്തമ ഉദാ 
ഹരണമായും ജീവിതം കാഴ്ചവച്ച ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കലച്ചന്‍ (27 
നവംബര്‍ 1920 - 20 ഒക്ടോബര്‍ 2006) സി.എം.ഐ. സന്ന്യാസസമൂഹ 
ത്തിന്‌ ഒരു മാതൃകയും വെല്ലുവിളിയുമാണ്‌. ജന്മശതാബ്ദി വേളയില്‍ 
ഡണ്‍സ്റ്റനച്ചന്റെ ശിഷ്യരില്‍ ഒരാളായ ഫാ. സാജു ചക്കാലക്കല്‍ 
തന്റെ നവസന്ന്യാസ ഗുരുവച്ചനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശുദ്ധി 
യെക്കുറിച്ചും നമ്മെ ഓര്‍മിപ്പിക്കുന്നു. 

കാര്യങ്ങളില്‍ മറവി അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നെങ്കിലും തന്റെ 
ദൈവസ്നേഹപരിശ്രമങ്ങളില്‍ അത്‌ വിനയായില്ല: “വലിയ മറവിക്കാ 
രന്‍, എന്നാല്‍ ഈശോയെ മറക്കാത്ത മഹായോഗി” എന്നാണ്‌ അദ്ദേ 
ഹത്തെ അടുത്തറിയുന്നവര്‍ വിശേഷിപ്പിച്ചിരുന്നത്‌. 

താന്‍ ഏറ്റവും അധികമായി കാംക്ഷിക്കുന്ന ദൈവൈക്യജീവിത 
ത്തില്‍ കൂടുതല്‍ ആഴപ്പെടുന്നതിനുവേണ്ടി തന്റെ ദിനചര്യകളെ ഡണ്‍ 
സ്റ്റനച്ചന്‍ ക്രമീകരിക്കുമായിരുന്നു. തന്റെ സാഹസന്ന്യാസികളോടും 
ഇടപെട്ടിരുന്ന ഇതരവ്യക്തികളോടും ദൈവൈക്ൃശ്രമങ്ങളെക്കുറിച്ചു 
സംസാരിക്കുന്നതിന്‌ അദ്ദേഹത്തിന്‌ സ്വാഭാവിക താല്പര്യം ഉണ്ടായി 
രുന്നു. കൂടാതെ, ഈ നിതാന്ത പരിശ്രമത്തിനു ഉതകുന്നരീതിയില്‍ 
ദൈവവചനപാരായണത്തിലും മറ്റു അദ്ധ്യാത്മീക്രഗന്ഥങ്ങളുടെ പഠ 
നത്തിലും നീണ്ടമണിക്കൂറുകള്‍ അദ്ദേഹം ചിലവിടുമായിരുന്നു. തന്റെ 
പരിശ്രമങ്ങളെ സുഗമമാക്കുവാന്‍ കഴിയുന്ന വ്യക്തികളുമായി താന്‍ 
നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചു പങ്കുവെക്കുകയും, അവരുടെ നിര്‍ 





ദീര്‍ഘദര്‍ശി | 83 


ദേശങ്ങള്‍ അദ്ദേഹം തേടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ, തന്റെ 
ആത്മാവില്‍ സ്വീകരിച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളോടൊ 
പ്പം ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ ദൈവൈക്യശ്രമങ്ങളില്‍ അനുഭവസ്ഥരായ 
ഇതരവ്യക്തികളുടെ നിര്‍ദ്ദേശങ്ങള്‍ക്കും തുറവിയുള്ളവനായിരുന്നു. 
ജീവിതത്തില്‍ മനസ്സറിഞ്ഞുചെയ്യുന്ന പ്രവൃത്തികളെ ല്ലാംതന്നെ 
ദൈവസന്നിധിയിലേക്കു എത്തിക്കുന്നതാകണം എന്ന നിര്‍ബന്ധം 
ഡണ്‍സ്റ്റനച്ചന്‌ സ്വന്തമായിരുന്നു; അത്തരത്തിലുള്ള നിലപാട്‌ സ്വന്ത 
മാക്കാന്‍ മറ്റുള്ളവരെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായി 
രുന്നു. 

കര്‍മ്മലീത്താ സന്ന്യാസജീവിതശൈലിയോട്‌ ഡണ്‍സ്റ്റനച്ചനുണ്ടാ 
യിരുന്ന ആഴത്തിലുള്ള അഭിനിവേശം അദ്ദേഹത്തിന്റെ ദൈവൈക്യ 
ശ്രമങ്ങളുടെ ഒരു സ്പഷ്ടമായ പ്രകാശനമായിരുന്നു. പ്രവാചകനായ 
ഏലിയായിലൂടെ കര്‍മ്മലയുടെ അഗാധമായ നിശബ്ദദയില്‍ സാധ്യ 
മായ ദൈവാനുഭവം സ്വന്തമാക്കാന്‍ അദ്ദേഹം ഏറെ ആശിച്ചിരുന്നു. 
തികഞ്ഞ ഒരു മാതൃഭക്തനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‌, “എല്ലാം ഹൃദയ 
ത്തില്‍ സംഗ്രഹിച്ചിരുന്ന” (ലൂക്ക 2:51) മറിയത്തിന്റെ ജീവിതമാതൃക 
സ്വായത്തമാക്കുവാനുള്ള ഏറ്റവും സുഗമമായ പാതയായിരുന്നു കര്‍ 
മമലസഭയിലെ തന്റെ സന്ന്യാസജീവിതം. കര്‍മ്മലയിലെ വിശുദ്ധരും 
നിഷ്പാദുകകര്‍മ്മലസഭയുടെ വിധാതാക്കളും പരക്കെ അറിയപ്പെടു 
ന്ന മിസ്റ്റിക്കുകളുമായ അമ്മത്രേസ്യായുടെയും യോഹന്നാന്‍ ക്രൂസി 
ന്റെയും അനുഭവങ്ങളും പാഠങ്ങളും ഏറെ പ്രചോദനാന്മകമായി 
സ്വീകരിക്കുകയും നിതാന്തപരിശ്രമത്തിലൂടെ അവ പ്രാവര്‍ത്തികമാ 
ക്കാന്‍ ബദ്ധശ്രദ്ധനുമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. ഏറെ ആത്മാര്‍ഥമാ 
യി കര്‍മ്മലസഭയിലെ ജീവിതശൈലി തന്റെ ദൈവൈകൃജീവിതത്തി 
നു തുണയായി ഭവിക്കും എന്ന്‌ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹ 
ത്തിന്‌, ഈ ജീവിതരീതിയില്‍നിന്നും വ്യതിചലിക്കാനോ, അതിന്റെ 
അനുദിനവ്യാപാരങ്ങളില്‍ വെള്ളം ചേര്‍ക്കാന്‍ വേണ്ടിയോ നടത്തി 
യിരുന്ന ശ്രമങ്ങളെ ശക്തിയുക്തം എതിര്‍ക്കുവാനുള്ള ചങ്കൂറ്റവുമുണ്ടാ 
യിരുന്നു. ആയതിനാല്‍, സി.എം.ഐ. സന്ന്യാസസമൂഹത്തിന്റെ 
ന്യായപ്രമാണങ്ങളുടെ പുനരവലോകനവും മാറ്റിയെഴുത്തും നടക്കു 
ന്നവേളയില്‍ ഈ സമൂഹം എത്രമാത്രം അതിന്റെ കര്‍മ്മലീത്താസ്വഭാ 
വം തുടരണം എന്നുള്ള ചര്‍ച്ചയില്‍ വളരെ ശക്തമായി ഇടപെടുവാന്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ സധൈര്യം മുന്നോട്ടുവരികയുണ്ടായി എന്നുള്ളതിന്‌ 





84 ദീര്‍ഘദര്‍ശി 


ചരിത്രം സാക്ഷി. കര്‍മ്മലീത്താ സ്വഭാവം ഉപേക്ഷിക്കുന്നരീതിയില്‍ 
തീരുമാനം എടുക്കുകയാണെങ്കില്‍, താല്‍പര്യമുള്ളവരെ ഉള്‍പ്പെടുത്തി 
കര്‍മ്മലീത്താതനിമ നിലനിര്‍ത്തുന്ന മറ്റൊരു സന്ന്യാസസമൂഹം രൂപ 
പ്പെടുത്തണമെന്നതിനും അദ്ദേഹം ഉറച്ചബോദ്ധ്യത്തോടെ നിലകൊ 
ണ്ടയാളാണ്‌. ഇതെല്ലം എടുത്തുകാണിക്കുന്നത്‌ ഡണ്‍സ്റ്റനച്ചന്റെ കറ 
കളഞ്ഞ, ഉറച്ചബോദ്ധ്യമുളള ദൈവൈകൃജീവിതത്തിനുള്ള ത്വരയും 
അഭിനിവേശവുമാണ്‌. 

ശാന്തമായി, മൌനമായി ദൈവസന്നിധിയില്‍ മുറിയില്‍ ആയിരു 
ന്നാലും ദേവാലയത്തില്‍ ആയിരുന്നാലും, ആശ്രമത്തിലായാലും യാ 
ത്രയിലായിരുന്നാലും, പഠനത്തിലായിരുന്നാലും കായികാദ്ധ്വാനത്തി 
ലായിരുന്നാലും എത്ര സമയം വേണമെങ്കിലും ചിലവിടുവാന്‍ ഡണ്‍ 
സ്റ്നച്ചന്‌ എളുപ്പമായിരുന്നു. സമൂഹത്തോടൊപ്പമായിരിക്കുമ്പോള്‍ 
വാച്യപ്രാര്‍ത്ഥനക്ക്‌ സ്വാഭാവികമായും പങ്കെടുത്തിരുന്ന അദ്ദേഹത്തി 
ന്‌, തന്റെ വ്യക്തിപരമായി ചിലവിട്ടിരുന്ന ധ്യാന്പ്പാര്‍ത്ഥനാസമയങ്ങ 
ളില്‍ യാതൊരു രീതിയിലുള്ള പ്രാര്‍ത്ഥനാസഹായികളും ആവശ്യമാ 
യിരുന്നില്ല. മണിക്കൂറുകളോളം നിർന്നിമേഷനായി ദിവ്യകാരുണ്യസ 
ന്നിധിയില്‍ മുട്ടിന്മേല്‍ ചിലവിട്ടിരുന്ന അദ്ദേഹത്തിന്‌ വാക്കുകള്‍ക്കും 
വാച്യര്രാര്‍ത്ഥനകള്‍ക്കുമപ്പുറമുള്ള ഒരു ദൈവാനുഭവം സ്വന്തമാക്കാന്‍ 
കഴിഞ്ഞിരുന്നു. തന്റെ ദിവ്യബലിയര്‍പ്പണവും ഇതിന്‌ ഇണങ്ങുന്നരീ 
തിയിൽ ക്രമീകരിക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‌ ഏറെ താല്പര്യമുണ്ടായി 
രുന്നു. എങ്കിലും തിരുസഭാനിയമങ്ങള്‍ അതിനുള്ള സ്വാതന്ത്യം നല്‍ 
കുന്നില്ല എന്ന്‌ തിരിച്ചറിഞ്ഞ അദ്ദേഹം, ഒരുവേള തന്റെ മെത്രാനായി 
രുന്ന മാര്‍ ജോസഫ്‌ ഇരിമ്പന്‍പിതാവിന്റെ അടുത്ത്‌ നവാസന്ന്യാസി 
കളോടൊത്തുള്ള ദിവ്യബലിമദ്ധ്യേ ദിഡ്യകാരുണ്യസ്വീകരണാനന്തരം 
കുറച്ചുസമയം മൌനമായി കൃതജ്ഞതാപ്രകാശനത്തിന്‌ ചിലവിടുവാന്‍ 
അനുവാദം തേടുകയുണ്ടായി. ആ അനുവാദം നിരാകരിക്കപ്പെട്ടെങ്കി 
ലും യാതൊരു പരാതിയുമില്ലാതെ തന്റെ ദൈവൈക്ൃശ്രമങ്ങളിലും 
തിരുസഭാധികാരികളോടുള്ള വിധേയത്വത്തിലും അദ്ദേഹം കൂടുതല്‍ 
ബോധ്യത്തോടെ മുന്നോട്ടുപോയി. തനിക്കു അനുവാദം നിഷേധിച്ച 
ഈ വൈദികമേലദ്ധ്യക്ഷന്‍ ഡണ്‍സ്റ്റനച്ചന്റെയരികിലാണ്‌ സ്ഥിരമായി 
അനുരഞ്ജനകൂദാശക്ക്‌ അണഞ്ഞിരുന്നത്‌ എന്നതും ഇവിടെ അനു 
സ്മരണീയമാണ്‌. 

ആഴമേറിയതും നിതാന്തവുമായ ഡണ്‍സ്റ്റനച്ചന്റെ ദൈവൈക്യശ്രമ 





ദീര്‍ഘദര്‍ശി | 85 


ത്തിന്റെ മറുവശമാണ്‌ തന്റെ സഹജീവികളോടും സഹസന്ന്യാസിക 
ളോടുമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഈഷ്മളമായ ബന്ധം. വൃത്യസ്‌ 
തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും പുലര്‍ത്തുന്നവരുമായി 
സാധാരണ കാണാറുള്ള അകല്‍ച്ച ഡണ്‍സ്റ്റനച്ചന്‌ ആരുമായും ഉണ്ടാ 
യിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തില്‍ വെറുപ്പിനും വിദ്വേഷത്തി 
നും യാതൊരു സാദ്ധ്യതയുമില്ലായിരുന്നു. ഓദ്യോഗിക വേദികളില്‍ 
നടക്കുന്ന ചര്‍ച്ചകളില്‍ ശക്തിയുക്തം തന്റെ ബോധ്യങ്ങള്‍ക്കുവേണ്ടി 
വാദിച്ചിരുന്ന ഡണ്‍സ്റ്റനച്ചന്‌, ആ ചര്‍ച്ചകള്‍ക്കുശേഷം വളരെ സ്വാഭാ 
വികമായി തന്റെ എതിര്‍പക്ഷത്തുനിന്ന്‌ വാദിച്ചിരുന്നവരോട്‌ സ്നേ 
ഹപൂര്‍വ്വം ഇടപഴകുവാന്‍ കഴിയുമായിരുന്നു. 

ഒരു കുഞ്ഞിനെപ്പോലും അറിഞ്ഞുകൊണ്ട്‌ നോവിക്കാന്‍ കഴിയാ 
ത്ത ഡണ്‍സ്റ്റനച്ചന്‍ തന്നെ നോവിച്ചിട്ടുള്ളവരോടുപോലും യാതൊരു 
ഈര്‍ഷ്യയും പ്രകടിപ്പിക്കാറില്ല. സ്വാധീനശക്തിയുള്ള ബന്ധങ്ങള്‍ക്കു 
വേണ്ടി സ്വയം ആളാകാന്‍ ശ്രമിക്കുന്ന നിരവധിപേരുടെ സഹവാസം 
അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും, കൃ്രിമമായ മാര്‍ഗ്ഗങ്ങളിലൂടെ 
ബന്ധങ്ങള്‍ നേടുവാനോ വളര്‍ത്തുവാനോ ശ്രദ്ധവക്കാത്തവനായിരു 
ന്നു അദ്ദേഹം. തന്റെ ശിക്ഷണത്തിലായിരുന്ന യോഗാര്‍ത്ഥികളോടും 
നവസന്ന്യാസികളോടും, ആത്മീയോപദേശത്തിനായി തന്നെ സമീപി 
ച്ചിരുന്ന ഇതര വൈദികരോടും സന്ന്യാസിനികളോടും, പിതൃതുല്യ 
മായ ഒരു വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെ ആവശ്യ 
ങ്ങളില്‍ അവര്‍ക്ക്‌ തുണയായും, അവരുടെ ന്യൂനതകളില്‍ കരുത്തുറ്റ 
കൂട്ടായും, അവരുടെ തെറ്റുകളില്‍ ക്ഷമാശീലനായും, ആവശ്യമുള്ള 
പ്പോള്‍ നിര്‍ബന്ധബുദ്ധിയുള്ള തിരുത്തല്‍ശക്തിയായും ഡണ്‍സ്റ്റനച്ചന്‍ 
അവരോടൊത്തുണ്ടായിരുന്നു. അസുഖമുള്ളവരോടും വേദന അനുഭ 
വിക്കുന്നവരോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രത്യേക ശ്രദ്ധ, അവ 
രെ പരിചരിക്കുന്നതില്‍ അദ്ദേഹത്തിനുണ്ടായിരുന്ന വൈഭവം ദൈവ 
ദത്തവും മാതൃതുല്യവുമായിരുന്നു. നവസന്ന്യാസകാലത്ത്‌ പതിവില്‍ 
ക്കൂടുതലായി ചികിത്സാവിധികള്‍ക്കായി വിധേയനാകേണ്ടിവന്ന എ 
നിക്ക്‌ അദ്ദേഹം നല്‍കിയ കരുതലും, എന്റെ തുടര്‍ന്നുള്ള വളര്‍ച്ചയില്‍ 
അദ്ദേഹത്തില്‍നിന്നും കിട്ടിയ നിരന്തരമായ പ്രോത്സാഹനവും എന്റെ 
സന്ന്യാസവൈദിക പരിശീലനം പൂര്‍ത്തിയാക്കുന്നതില്‍ നിര്‍ണായ 
കമായിരുന്നു എന്നുള്ളതിന്‌ ഞാനും എന്റെ സഹപാഠികളും സാക്ഷി. 

തന്റെ ബന്ധങ്ങള്‍ പവിത്രമായി സൂക്ഷിക്കുന്നതില്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പരിശീലനത്തിലിരിക്കുന്നവര്‍, തന്റെ സാ 





86 ദീര്‍ഘദര്‍ശി 


ഹസന്ന്യാസികള്‍, ആധ്യാത്മികനിര്‍ദേശങ്ങള്‍ക്കായി തന്നെ സമീപി 
ച്ചിരുന്നു വൈദികര്‍, സന്ന്യാസിനികള്‍ തുടങ്ങിയവരുടെയടുത്ത്‌, മറ്റു 
ള്ളവരുടെ കുറ്റങ്ങളേയും കുറവുകളേയുംകുറിച്ചു അവരുടെ അസാ 
ന്നിധ്യത്തില്‍ സംസാരിക്കുന്നത്‌ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരു 
ന്നില്ല, പ്രോത്സാഹിപ്പിച്ചിരുന്നുമില്ല. അതോടൊപ്പം, ചുരുങ്ങിയ വാ 
ക്കുകളിലാണെങ്കിലും കഴിവുറ്റ വ്യക്തികളെ സര്‍ഗാത്മകമായി പ്രോ 
ത്സാഹിപ്പിക്കുന്നതില്‍ അദ്ദേഹത്തിന്‌ ശ്രദ്ധയുണ്ടായിരുന്നു; അതോ 
ടൊപ്പം മുന്‍നിരയില്‍ സ്വാഭാവികമായി ഇടംനേടാത്തവരെ അവസര 
ങ്ങള്‍ കൊടുത്ത്‌ വളര്‍ത്തുന്നതിലും അദ്ദേഹത്തിന്‌ പ്രത്യേക താല്പ 
ര്യമുണ്ടായിരുന്നു. എങ്കിലും, ആരുടെയെങ്കിലും അഹന്തയെ അടിസ്ഥാ 
നരഹിതമായി ഈതിവീര്‍പ്പിക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹനശൈ 
ലി അദ്ദേഹത്തിന്‌ അന്യവുമായിരുന്നു. ഇത്തരത്തിലുള്ള കറയറ്റതും, 
അതേസമയം ആഴമേറിയ ആധ്യാത്മീകതയില്‍ ഉറപ്പിക്കപ്പെട്ടതുമായ 
ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നതുകൊണ്ട്‌ നിരവധി സന്ന്യാസിനീ 
സന്ന്യാസിമാര്‍ക്ക്‌ ഡണ്‍സ്റ്റനച്ചനോട്‌ ഏറെ സ്നേഹവും ബഹുമാന 
വും ആയിരുന്നു. 

തന്റെ മനുഷ്യബന്ധങ്ങളെ ഒരു ദൈവികതലത്തിലേക്ക്‌ ഉയര്‍ത്തു 
വാന്‍ ഒരു പ്രത്യേക പാടവം ഡണ്‍സ്റ്റനച്ചന്‌ സ്വന്തമായിരുന്നു. ചെറു 
പ്രായത്തില്‍ത്തന്നെ തന്റെ കുടുംബാംഗങ്ങളോടുള്ള ബന്ധം സന്ന്യാ 
സത്തിന്‌ തടസ്സമായേക്കാം എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നതുകൊ 
ണ്ട്‌ അവരോട്‌ പലപ്പോഴും ഒരു അന്യനെപ്പോലെ പെരുമാറുവാന്‍ 
ശ്രമിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം. 

ആവശ്യങ്ങളില്‍ തന്നെ സമീപിക്കുന്നവര്‍ക്ക്‌ തന്റെ സാമീപ്യംകൊ 
ണ്ടും വാക്കുകള്‍കൊണ്ടും കരുത്തുപകര്‍ന്നിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍്‌, 
തന്റെ പരിമിതികളെക്കുറിച്ചു ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടുതന്നെ, 
അവരെയും അവരുടെ ആവശ്യങ്ങളെയും ദൈവസന്നിധിയില്‍ സമര്‍ 
പ്പിക്കുന്നത്‌ വളരെ സ്വാഭാവികമായി സാധിക്കുമായിരുന്നു. കൂടാതെ, 
ഡണ്‍സ്റ്റനച്ചനെ അടുത്തറിയാവുന്ന എല്ലാവരും, ഭാതിക ആവശ്യങ്ങള്‍ 
ക്കായി അദ്ദേഹത്തിന്റെ സഹായം തേടുന്നതിലും ഉപരിയായി, അവ 
രുടെ ആദ്ധ്യാത്മികജീവിതത്തില്‍ ആശ്വാസം ലഭിക്കുന്നതിനായും 
വളര്‍ച്ചയുണ്ടാകുന്നതിനുമായിട്ടാണ്‌ അദ്ദേഹത്തിന്റെയരികില്‍ എത്തി 
യിരുന്നത്‌. അതുകൊണ്ടുതന്നെ, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈ 
ലിയില്‍ അവരുമായുള്ള സമ്പര്‍ക്കം കൂടുതല്‍ ദൈവികമാക്കാന്‍ എളു 
പ്പവുമായിരുന്നു. “ദൈവം തരും; ദൈവം സഹായിക്കും” എന്നുള്ള 





ദീര്‍ഘദര്‍ശി | 87 





ഉറപ്പായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍ ഏവര്‍ക്കും നല്‍കിയിരുന്നത്‌. നന്മയൂറു 
ന്ന മനുഷ്യബന്ധങ്ങള്‍ വിശുദ്ധിയുടെ പാതയില്‍ മുന്നേറുവാന്‍ ഉത 
കുന്നവയാണെന്നും ഡണ്‍സ്റ്റനച്ചന്‌ ബോദ്ധ്യമുണ്ടായിരുന്നു. 

അങ്ങനെ ആഴമേറിയ ദൈവൈക്യവും ആത്മാര്‍ത്ഥമായ മനുഷ്യ 
ബന്ധങ്ങളും ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതത്തെ ഒരേ സമയം ദൈവീകവും 
മാനുഷികവുമാക്കി. തന്റെ ദൈവൈക്യര്രമങ്ങള്‍ അദ്ദേഹത്തിന്റെ 
മാനുഷികബന്ധങ്ങളെ കൂടുതല്‍ രഷ്മളവും അര്‍ത്ഥപൂര്‍ണവുമാക്കി 
യതുപോലെ, ഡണ്‍സ്റ്റനച്ചന്‍ ജീവിതത്തില്‍ വച്ചുപുലര്‍ത്തിയ മനുഷ്യ 
ബന്ധങ്ങള്‍ അദ്ദേഹത്തിന്റെ ദൈവൈക്യശ്രമങ്ങളെ കൂടുതല്‍ കരു 
ത്തുറ്റതും ക്രിസ്തീയവുമാക്കി. ദൈവമനുഷ്യബന്ധങ്ങളെ സമഞ്ജ 
സമായി സമ്മേളിപ്പിച്ച ഡണ്‍സ്റ്റനച്ചന്റെ മഹനീയ ജീവിതമാതൃക 
ആധുനിക ക്രിസ്തീയജീവിതപാതയില്‍ ഏറെ പ്രതീക്ഷാവഹവും വി 
ശുദ്ധിയിലുള്ള വളര്‍ച്ചക്ക്‌ പ്രോത്സാഹനജനകവുമാണ്‌. ഇനിയും 
ഏറെ മനുഷ്യജീവിതങ്ങളെ ദൈവൈക്യപാതയില്‍ ചരിക്കുവാന്‍ 
കൂടുതല്‍ പ്രാപ്തമാക്കുവാന്‍ ഈ മാതൃകാസന്ന്യാസവൈദികന്റെ 
ദൈവസന്നിധിയിലുള്ള സാന്നിധ്യത്തിലൂടെ സാധ്യമാകട്ടെയെന്നാണ്‌ 
എന്റെ പ്രാര്‍ത്ഥന. 





ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കലച്ചനെക്കുറിച്ച്‌ 
കുടുതല്‍ വിവരങ്ങള്‍ അറിയാന്‍: 


പ്രേഷിത പ്രൊവിന്‍ഷ്യല്‍ ഹസ്‌ 
ലിറ്റില്‍ ഫ്ളവര്‍ മിഷന്‍ സെന്റര്‍ 
ഭാരതിയാര്‍ യൂണിവേഴ്‌സിറ്റി പി.ഒ. 
കോയമ്പത്തൂര്‍ 641 046 തമിഴ്നാട്‌ 
ഫോണ്‍: +91 63809 90713 
www.dunston.in 














88 ദീര്‍ഘദര്‍ശി 


